ചെങ്ങന്നൂര്‍ ഭദ്രാസന മുഖപത്രം 


ം. ഇന്നുളവായ മഹാശ്വൈര്യം കണ്ടുബുധന്മാര്‍ വിസ്മിതരായ്‌ 
ഒരു പൈതലിതാ പുല്‍ക്കൂട്ടില്‍ കീറത്തുണിയില്‍ മേവുന്നു... 








ദാരിദ്ര ത്തില്‍ അപമാനകരമായിട്ു്‌ ഒന്നും 
ഇല്ല എന്ന്‌ ഭൂമിയെ പഠിപ്പിച്ച ഉത്സവമാണ്‌ 
ക്രിസ്തുമസ്‌. കീറത്തുണിയില്‍ പൊതിയ 
പ്പെട്ടു, ഭംഗിയില്ലാത്ത, ദുര്‍ഗന്ധം വമിക്കുന്ന, 
മടുപ്പ്‌ ഉളവാക്കുന്ന ഒരു പുല്‍ത്തൊട്ടിയില്‍ ഒരു 
മഹാശ്ചര്യമായി അവന്‍ വന്നു പിറന്നു. കാഴ്ച 
യില്‍ അവന്‍ എളിയവന്‍ എന്ന്‌ തോന്നിയേ 
ക്കാം. എന്നാല്‍ അഗ്നിമയന്മാര്‍ക്കും ഈറേ 
ന്മാര്‍ക്കും ഭയത്തിനു ഹേതുവായോന്‍ ഇതാ 
ഹീനമായ ഈ പുല്‍ത്തൊട്ടിയില്‍ പുഞ്ചിരി 
തൂകി കിടക്കുന്നു. 

മനുഷ്യന്റെ മനുഷ്യത്വം നിഷേധിക്കപ്പെട്ട 
ഇടമാണ്‌ പുല്‍ക്കൂട്‌. തച്ചനായ ഒരു മനുഷ്യന്‍ 
തന്റെ നിറവയറുള്ള ഭാര്യയുമായി സ്രതങ്ങ 
ളായ സ്രതങ്ങളില്‍ മുട്ടിവിളിച്ച്‌ ഇടം ലഭി 
ക്കാതെ പ്രതിസന്ധിയിലാകുമ്പോള്‍ മിണ്ടാപ്രാ 
ണികളായ മൃഗങ്ങള്‍ തങ്ങളുടെ ഇടം നഷ്ട 
പ്പെടുത്തി ദൈവപുത്രനു ഇടം ഒരുക്കിക്കൊടു 
ക്കുന്നു. ആ രാത്രിയില്‍ പിന്നെ ജോസഫിനു 
മറിയത്തിന്‌ ഒരു കുറവും ഉണ്ടാകുന്നില്ല. മനു 
ഷ്യന്റെ സങ്കല്‍പത്തില്‍ മാത്രമുള്ള സ്വപ്നങ്ങ 
ളില്‍ മാര്രം അവന്‍ കണ്ടിട്ടുള്ള സ്വര്‍ഗ്ഗീയ 
ഭൂതഗണം താരാട്ടുമായി അവിടെയെത്തുന്നു. 
ഉള്ളില്‍ നിറയെ സ്നേഹവുമായി തികച്ചും ദരി 
ദ്രരായ ഇടയന്മാര്‍ അവിടെ എത്തുന്നു. നക്ഷ 
ര്രജാലങ്ങളില്‍ തേജോമയമായ ഒരു നക്ഷ 
ര്രത്തെ മാത്രം ലക്ഷ്യംവെച്ച്‌ കിഴക്കുനിന്നും 
വിദ്വാന്മാര്‍ അവനെ തേടി എത്തുന്നു. പൊന്നും 
മൂരും കുന്തിരിക്കവും അവര്‍ കാഴ്ചയായി 
അര്‍പ്പിക്കുന്നു. 

“സര്‍വ്വലോകത്തിനുമുണ്ടാകുവാനുള്ളോരു 
മഹാ സന്തോഷം” എന്തിനെയും പുഞ്ചിരി 
യാക്കി മാറ്റാമെന്ന്‌ ലോകത്തിനു മുഴുവന്‍ 
ആനന്ദകരണമായി ദിവൃശിശു നമ്മെ പഠിപ്പി 
ക്കുന്നു. ദരിദ്രന്റെ മീതെയും ചില പ്രസാദ 
വര്‍ഷങ്ങള്‍ ദൈവം ചൊരിയും എന്ന്‌ നമ്മെ 





വെറുമയാക്കപ്പെു 


ദൈവസ്നേഹം 


ഓര്‍മ്മിപ്പിക്കുന്ന രാവാണ്‌ ക്രിസ്തുമസ്‌. 
മഞ്ഞണിഞ്ഞ ആ രാവില്‍ നിസ്വന്മാരില്‍ ആന 
ന്ദമാരി പെയ്തിറങ്ങിയപ്പോള്‍ വാര്‍ത്തയെ 
ത്തിയ ഹോരോദാവിന്റെ കൊട്ടാരത്തില്‍ ഭീതി 
യുടെ കരിനിഴലാണ്‌ പടര്‍ന്നത്‌. ഇന്നും 
ആഘോഷങ്ങളെ സന്തോഷമാക്കുവാന്‍ കഴി 
യാതെ പോകുന്നത്‌ വെറുമയാക്കപ്പെടുന്നതി 
നുള്ള സന്തോഷം ഉള്‍ക്കൊള്ളുവാനുള്ള 
മനസ്സ്‌ നഷ്ടമാകുന്നതുകൊണ്ടാണ്‌. 

മൂന്ന്‌ അടയാളങ്ങളാണ്‌ മാലാഖമാര്‍ ഇട 
യന്മാര്‍ക്കു കാട്ടിക്കൊടുത്തത്‌. ഒന്ന്‌ മനു 
ഷ്യന്റെ മനുഷ്യത്വം നിഷേധിക്കുന്ന പശു 
ത്തൊട്ടില്‍, രണ്ട്‌ ദാരിദ്രത്തിന്റെ ഉത്തമ ഉദാ 
ഹരണമായ കീറ്റുശീല. മൂന്ന്‌ നിസ്സഹായത 
യുടെ പ്രതീകമായ ശിശു. കരയുവാനല്ലാതെ 
മറ്റൊന്നിനും കഴിവില്ലാത്ത ശിശു. മനുഷ്യന്റെ 
നിസ്സാരതയെ അവനു ബോധ്യപ്പെടുത്തിക്കൊ 
ടുക്കാന്‍ ദൈവത്തോടുള്ള സമത്വം മുറുകെ 
പിടിക്കാതെ ദാസവേഷമെടുത്ത്‌ മനുഷ്യനായി 
തീര്‍ന്ന ദൈവപുത്രൻ. മനുഷ്യന്‍ എത്ര 
നിസാരന്‍ എന്ന്‌ ലോകത്തെ ബോധ്യപ്പെടു 
ത്താന്‍ താന്‍ നിസ്സാരനായി തീരുന്നു. വര്‍ത്ത 
മാനകാല സംഭവ വികാസങ്ങള്‍ നമുക്ക്‌ അത്‌ 
ബോധ്യപ്പെടുത്തി. ധനവും ആഡംബരങ്ങളും 
സുരക്ഷിതത്വങ്ങളും ഒരു മഴക്കെടുതിക്ക്‌ 
മുന്നില്‍ ഒന്നും ഇല്ല എന്ന്‌ ചെന്നൈ പ്രളയം 
നമുക്ക്‌ കാട്ടിത്തന്നു. 

മനുഷ്യന്‍ ഇന്ന്‌ ആശങ്കകളുടെയും നിരാ 
ശയുടെയും മദ്ധ്യത്തിലാണ്‌. നമുക്ക്‌ നഷ്ട 
പ്പെട്ടുപോയ ആ പുഞ്ചിരിയെ വീണ്ടെടുക്കാന്‍ 
ഈ ക്രിസ്തുമസ്‌ കാലം നമ്മെ സഹായി 
ക്കട്ടെ. 

എല്ലാ മാന്യവായനക്കാര്‍ക്കും ക്രിസ്തു 
മസ്‌ - പുതുവത്സരാശംസകള്‍ നേരുന്നു. 


ഫാ. ഏബ്രഹാം കോശി കുന്നുംപുറത്ത്‌ 


www.bethelpatrika.org | 2 | 





പത്രാധിപസമിതി 
മാനേജിംഗ്‌ എഡിറ്റര്‍ & പബ്ലിഷര്‍ 





അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 


മെത്രാഷോലീത്താ 

ഫോണ്‍: 0479-2453310, 2451331 
ചിഫ്‌ എഡിറ്റര്‍ 

റവ.ഫാ. ഏബ്രഹാം കോശി കുന്നുംപുറത്ത്‌ 

ഫോണ്‍: 0479 - 2450287, 9447431096 

E-mail: frabrahamkoshy@ gmail.com 
എക്സിക്യുട്ടിവ്‌ എഡിറ്റര്‍ 

റവ.ഫാ. വൈ. തോമസ്‌ 

ഫോണ്‍ : 0479 -2453551, 9495351959 
എഡിറ്റര്‍ 

ശ്രീ. സജി പട്ടരുമഠം 

ഫോണ്‍: 9446114346 
അസോസിയേറ്റ്‌ എഡിറ്റര്‍ 

റവ.ഫാ. സുനില്‍ ജോസഫ്‌ ഡാണാംപടിക്കല്‍ 

ഫോണ്‍: 0479- 2454504, 9947429667 
സര്‍ക്കുലേഷന്‍ മാനേജര്‍ 

റവ.ഫാ. തോമസ്‌ വര്‍ഗീസ്‌ കടവില്‍ 

ഫോണ്‍: 0479 - 2457586, 9447776146 
വെബ്‌ അഡ്മിനിസ്‌ട്രേറ്റര്‍ 

ശ്രീ. ബിനു ചാക്കോ 

ഫോണ്‍: 0479 -2311692, 9446697328 

E-mail: binu303@ gmail.com 
അംഗങ്ങള്‍ 

റവ.ഫാ. തോമസ്‌ കൊക്കാഷറമ്പില്‍ 

റവ.ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ 

റവ.ഫാ. ഐക്‌ പി. സാം 

റവ.ഫാ. മാത്യു ഏബ്രഹാം 

റവ.ഫാ. ഷിബു വര്‍ഗ്ഗീസ്‌ 

ശ്രീ. ജോസ്‌ പുതുവന 

ശ്രീ. ഷാജന്‍ മാത്യു 

ശ്രീ. എബി അലക്സാണ്ടര്‍ 

പ്രൊഫ. ബിന്‍സി റെജി 


Bethel Pathrika. P.B. No. 38, 
Chengannur, Kerala. 689121 
Ph. / Fax : +91 479 2451331 
E-mail: bethelpatrika@g mail.com 
website : www.bethelpatrika.org 


ഇടയപ്രതിക 


സാമുഹിക മാധ്യമങ്ങളിലെ ചതിക്കുഴികള്‍ 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാഷോലീത്താ 





കവര്‍സ്റ്റോറി 
ആഗമന കാലം 
ഡോ. എം. കുര്യാക്കോസ്‌ മുകുളത്ത്‌ 





ആരാധനാ വിജ്ഞാനീയം 
മഞ്ഞുദിനങ്ങളിലെ ധ്യാനം 
ഫാ. സഖറിയാ പനയ്ക്കാമറ്റം 





E ലേഖനം 


| & നിങ്ങളുടെ പരരത്വം എവിടെയാകുന്നു? 
ൂ ഡോ. എം. കുര്യന്‍ തോമസ്‌ 





ലേഖനം 
4 വലിയ ബാവായുടെ ഡയറിക്കുറിഷുകള്‍ 
ഫാ. ജോണ്‍ തോമസ്‌, കരിങ്ങാട്ടില്‍ 





; ലേഖനം 
3 cx സുറിയാനി കണക്കും പെരുന്നാള്‍ തീയതികളും 





വചന പരിച്ഛേദം 
ഭക്തിയില്ലാത്ത ജ്ഞാനം അനര്‍ത്ഥമുണ്ടാക്കുന്നു 


i വര്‍ഗീസ്‌ ജോണ്‍ തോട്ടഷുഴ 
ാ ഫാ. പി. വി. ജോണ്‍ 





വിശ്വാസ പഠനം 


§ വി. മാമ്മോദീസാ (ശിശുസ്നാനം) അറിയേണ്ട സത്യങ്ങള്‍ 


ഫാ. ഷിബു വര്‍ഗീസ്‌ 





ഏവൻഗേലിയോന്യ ചിന്തകള്‍ 
ജീവനുള്ള വചനം 
ഫാ. ഡോ. ഫിലിക്‌സ്‌ യോഹന്നാന്‍, തട്ടാമ്ദേരില്‍ 





: തൊഴിലവസരങ്ങള്‍ 
: ബാലപത്രിക 

! ഹരിതപത്രിക 

ഭദ്രാസന വാര്‍ത്തകള്‍ 
 സണ്ദേസ്‌കുര്‍ വാര്‍ത്തകള്‍ 


: വരിസംഖ്യ പരസ്യ നിരക്കുകള്‍ 
വര്‍ഷം +130 Cover Back Multy Ed 
:2വര്‍ഷം ൬ 260 Front Inner Multy rd 
: Back Inner Mult 
ക ne ല്‌ 4 [ 
Favours received Ed 
: Matrimonial rd 


രെ 


ബഥേല്‍ പത്രികയില്‍ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങളിലെ ആശയങ്ങള്‍ ലേഖകരുടേത്‌ മാത്രമാണ്‌. 
അത്‌ മാസികയുടെ ഓദ്യോഗിക ആശയമല്ല - എന്ന്‌ പത്രാധിപര്‍ 


കെ 








ആശയ വിനിമയ രംഗത്ത്‌ അതിശ്രീരഘമായ മാറ്റങ്ങള്‍ക്കാണ്‌ സാമൂഹ്യ മാധ്യമങ്ങള്‍ വഴിതുറന്ന 
ത്‌. പരമ്പരാഗതമായ രീതികളെയും സങ്കല്പങ്ങളെയും പാടെ തകിടംമറിച്ച്‌ സാമൂഹ്യ മാധ്യമങ്ങള്‍ 
ലോകത്തെ നിയന്ത്രിക്കുന്ന കാലമാണ്‌. ദൂരത്തെ കീഴടക്കാനും വേഗത്തില്‍ ലക്ഷ്യം കൈവരിക്കാനും, 
വിവര സാങ്കേതികവിദ്യ കൂടുതല്‍ മികവോടെ കൈമാറുവാനും സാമൂഹിക മാധ്യമങ്ങള്‍ നല്‍കുന്ന 
സേവനം ആര്‍ക്കും വിസ്മരിക്കുവാന്‍ കഴിയുകയില്ല. 
സാമൂഹിക മാധ്യമങ്ങളുടെ അപദാനങ്ങളെ കൊട്ടിഘോഷിക്കുമ്പോഴും അതുയര്‍ത്തുന്ന ഭീതിജന 
കമായ ചില വെല്ലുവിളികള്‍ നമുക്ക്‌ കണ്ടില്ലാ എന്ന്‌ നടിക്കാന്‍ കഴിയുകയില്ല. ഈ അടുത്ത കാലത്ത്‌ 
ഇന്‍ഡ്യന്‍ എക്സ്പ്രസ്‌ പ്രതത്തില്‍ ഞാന്‍ വായിച്ച ചില വാര്‍ത്തകള്‍ സാമൂഹിക മാധ്യമങ്ങളുടെ ദുര 
ന്ത്രാപകമായ ഉപയോഗങ്ങളെപ്പറ്റി ചില അസ്വസ്ഥതകള്‍ ഉയര്‍ത്തിയതാണ്‌ ഈ ഇടയലേഖനത്തിന്റെ 
ആധാരം. ഭാരതത്തില്‍ നിന്ന്‌ സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീന വലയത്തില്‍ ചിലര്‍ ഐ.എസ്‌.എസ്‌. 
പോലെയുള്ള അത്യന്തം അപകടകാരികളായ ഭീകര സംഘടനകളില്‍ ചേരുന്നു എന്ന വാര്‍ത്ത നമ്മുടെ 
കണ്ണു തുറപ്പിക്കേണ്ടതാണ്‌. ദുബായില്‍ ജനിച്ചു വളര്‍ന്ന ഒരു ക്രിസ്തീയ പെണ്‍കുട്ടി തന്റെ മതവും 
കുടുംബവും ഉപേക്ഷിച്ച്‌ ഈ ഭീകര സംഘടനയില്‍ ചേര്‍ന്ന്‌ പ്രവര്‍ത്തിക്കുവാന്‍ സാമൂഹിക മാധ്യമ 
ങ്ങളുടെ പ്രലോഭത്താല്‍ തീരുമാനമെടുത്തു എന്നു വായിച്ചപ്പോള്‍ സഭയും സമൂഹവും ഒരു ലോകമ 
ഹായുദ്ധം ഉണ്ടായാല്‍പോലും നമ്മുടെ തലമുറകളുടെ കൈയ്യില്‍ നിന്ന്‌ വേര്‍തിരിക്കുവാന്‍ കഴിയാത്ത 
സാമൂഹിക മാധ്യമങ്ങളുടെ _ഉപയോഗത്തെപ്പറ്റി ശ്രദ്ധാപൂര്‍വൃമായ അവലോകനങ്ങളും പഠനവും നട 
ത്തേണ്ട ആവശ്യകത ആണ്‌ വ്യക്തമാക്കുന്നത്‌. 
സംസ്കാര സമ്പന്നര്‍ എന്ന്‌ അവകാശപ്പെടുന്ന കേരളീയ മനഃസാക്ഷിയെ അക്ഷരാര്‍ത്ഥത്തില്‍ 
ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഈ അടുത്തകാലത്ത്‌ പിടിക്കപ്പെട്ട ഓണ്‍ലൈന്‍ പെണ്‍വാണിഭം. നമ്മുടെ 
കൊച്ചുകുട്ടികള്‍ക്ക്‌ ജീവിക്കുവാന്‍ കഴിയാതെ കഴുകന്റെ വലകള്‍ അവര്‍ക്കു ചുറ്റും വിരിക്കപ്പെട്ടിരി 
ക്കുന്നു എന്നത്‌ എത്ര ഭീതിജനകമാണ്‌. ഉന്നതസ്ഥാനത്ത്‌ ഇരിക്കുന്നവര്‍ പോലും ഇത്തരം കണ്ണികളു 
ടെ സ്ഥിരം ഉപഭോക്താക്കള്‍ എന്നത്‌ ധാര്‍മ്മിക ച്യുതിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച്‌ നമ്മെ കാര്‍ന്ന്‌ 
തിന്നുന്ന പുതിയ സൈബര്‍ പ്രതിസന്ധികളുടെ ആഴവും പരപ്പും കൂടിയാണ്‌. ജനകീയ സമരങ്ങളു 
ടെയും ജനപ്രതിനിധികളുടെയുമൊക്കെ വേഷത്തിന്റെ മറവില്‍ പരസ്യമായി നടത്തപ്പെടുന്ന ഈ മാംസ 
വ്യാപാരം നമ്മെ ഞെട്ടിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്യണം. 
സാമൂഹിക മാധ്യമങ്ങളെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനങ്ങള്‍ എല്ലാ 
തലത്തിലും നാം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സണ്‍ഡേസ്കൂള്‍ കരിക്കുലത്തിലും ബാലസ 
മാജ ക്യാമ്പുകളിലും സാമൂഹിക മാധ്യമങ്ങളില്‍ പതിയിരിക്കുന്ന ആപത്തുകളെപ്പറ്റി മുന്നറിയിപ്പുകളും 
സ്വന്തം ഫോട്ടോ ഉള്‍പ്പെടുത്തിയുള്ള ചൂഷണം ചെയ്യപ്പെടാന്‍ സാധ്യതയുള്ള വിവരങ്ങള്‍ പോസ്റ്റ്‌ ചെയ്യു 
മ്പോള്‍ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെപ്പറ്റിയുമൊക്കെ നമ്മുടെ കുട്ടികളെ ബോധവത്ക്കരി 
ക്കേണ്ടിയിരിക്കുന്നു. ബഥേല്‍ പത്രികയില്‍ ഈ വിഷയത്തെപ്പറ്റി ഒരു സ്ഥിരം പംക്തി തുടങ്ങാന്‍ ആവ 
ശ്യമായ നിര്‍ദ്ദേശങ്ങള്‍ നല്‍കുന്നതാണ്‌. നിര്‍ദോഷം എന്ന്‌ നമ്മുടെ കുട്ടികള്‍ കരുതുന്ന തമാശകളും 
വിവരങ്ങളും കഴുകന്‍ കണ്ണുകളുമായി കാത്തിരിക്കുന്നവര്‍ അവരെ ചൂഷണം ചെയ്യാന്‍ ഉപയോഗിക്കു 
മ്പോള്‍ നമ്മുടെ കുട്ടികളെ തേടിയെത്തുന്ന ഈ അദൃശ്യ ശക്തികളെ നേരിടുവാന്‍ നാമും ഉണരേണ്ടി 
യിരിക്കുന്നു. 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാപ്പോലീത്ത 


wwwbethelpatrika.org | 4 | 


എം. കുര്യാക്കോസ്‌, മുകളത്ത്‌ 

ആത്യുന്നതങ്ങളില്‍ ദൈവത്തിന്‌ മഹത്വവും 
ഭൂമിയില്‍ സന്മനസ്സുള്ളവര്‍ക്ക്‌ സന്തോഷവും സമാ 
ധാനവും വിളംബരം ചെയ്തുകൊണ്ട്‌ ഒരു ജനന 
പ്പെരുന്നാള്‍ കൂടി സമാഗതമാകുന്നു. പിതാക്ക 
ന്മാരും പ്രവാചകന്മാരും നൂറ്റാണ്ടുകളായി കാത്തി 
രുന്ന മിശിഹായുടെ തിരുപ്പിറവിയുടെ സ്മരണ 
ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവര്‍ തലമുറ തല 
മുറകളായി ആഹ്ലാദപൂര്‍വ്വം, ആഘോഷസമേതം 
പുതുക്കുന്ന സുദിനമാണ്‌ ക്രിസ്തുമസ്സ്‌. വി.സഭ 
യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളുകളില്‍ 
ഒന്നായി അതിനെ ആചരിയ്ക്കുവാന്‍ പിതാക്കന്മാര്‍ 
നിഷ്ക്കര്‍ഷിച്ചിരിക്കുന്നു. 

കൂദോശ്‌ ഈത്തോ മുതല്‍ ക്രിസ്തുമസ്‌ വരെ 
യുള്ള കാലഘട്ടം കര്‍ത്താവിന്റെ ജനനത്തിന്‌ 
മുന്നോടിയായ ഒരുക്കത്തിന്റെ കാലഘട്ടമായി 
കരുതാം. സൂബോറോക്കാലം അല്ലെങ്കില്‍ 
മംഗളവാര്‍ത്താക്കാലം അഥവാ ആഗമനകാലം 
(The Advent) എന്നെല്ലാം ഈ ദിവസങ്ങളെ 
സംബോധന ചെയ്യുന്നു . സഖര്യാ പ്രവാചകനോ 
ടുള്ള അറിയിപ്പ്‌, ദൈവമാതാവിനോടുള്ള അറിയി 
പ്പ്‌, ഏലിശ്ബായുടെ അടുക്കലേക്കുള്ള മറിയാമിന്റെ 
യാത്ര, യോഹന്നാന്റെ ജനനം, യസേഫിനുണ്ടായ 
വെളിപാട്‌ എന്നീ ചരിത്ര സംഭവങ്ങള്‍ക്കു വേണ്ടി 
വി.സഭ ഓരോ ഞായറാഴ്ചകള്‍ വേര്‍തിരിച്ചിരിക്കു 
ന്നു. പിറവിപ്പെരുന്നാള്‍ ദിവസം അവസാനിക്കുന്ന 
യല്‍ദോ നോമ്പ്‌ ഈ ഒരുക്കത്തിന്റെ പാരമ്യമാണ്‌. 


[001൭00 


്രതശുദ്ധിയോടുകൂടി കര്‍ത്താവിന്റെ കാലിത്തൊഴു 
ത്തിലെ മനുഷ്യാവതാരത്തെ സഭ എതിരേല്ക്കുന്നു. 


ഈ കാത്തിരിപ്പുകാലം മിശിഹായുടെ ജനന 
ത്തിന്റെ മുന്നോടിയാണെങ്കിലും ക്രിസ്തുവിന്റെ 
മൂന്നു വിധത്തിലുള്ള വരവിനെ വി.സഭ ഓര്‍ക്കു 
ന്നു. 1) മാനവ ചരിത്രത്തിലേക്ക്‌, കാലത്തികവിങ്കല്‍ 
കന്യകയുടെ മടിത്തട്ടിലേയ്ക്ക; ഇറങ്ങിവന്ന 
ക്രിസ്തു 2) എപ്പോഴും മനുഷ്യനെ അഭിമുഖീക 
രിച്ച്‌ അവനിലേക്ക്‌ വന്നു കൊണ്ടിരിയ്ക്കുന്നവനായ 
ക്രിസ്തു 3) കാലാന്ത്യത്തില്‍ സഭയെ ചേര്‍ക്കു 
വാന്‍ വീണ്ടും വരുന്നവനായ ക്രിസ്തു. വന്നവനും, 
വരുന്നവനും വരുവാനിരിക്കുന്നവനുമായ ക്രിസ്തു 
വി.സഭയുടെ വിശ്വാസ്രപമാണങ്ങളുടെ കേന്ദ്രബി 
ന്ദുവാണ്‌. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിഛായ 
വഹിയ്ക്കുന്നവന്‍, സകലത്തിനും മുമ്പേ ഉളവായ 
വന്‍, സകലവും സൃഷ്ടിച്ചവന്‍, ബെത്‌ലഹേമിലെ 
പുല്‍ത്തൊട്ടിയില്‍ ഹീനവേഷം ധരിച്ച്‌ നമ്മില്‍ ഒരു 
വ്യക്തിയെപ്പോലെ ആയിത്തീര്‍ന്നവന്‍, ക്രൂശിയ്ക്ക 
പ്പെടുകയും ഉയിര്‍ക്കുകയും മഹത്വീകരിക്കപ്പെടു 
കയും ചെയ്തവന്‍, നമ്മുടെ ഹൃദയങ്ങളില്‍ പ്രവേ 
ശനം തേടി അതിന്റെ കവാടങ്ങളില്‍ മുട്ടിക്കൊണ്ട്‌ 
കാത്തുനില്‍ക്കുന്നവന്‍, നാം അവനില്‍ വസിപ്പാനും 
അവന്‍ നമ്മില്‍ വസിപ്പാനും ഇച്ഛിയ്ക്കുന്നവന്‍, 





ആകാശമേഘങ്ങളെ വാഹനമാക്കി ജീവനുള്ളവ 
രെയും മരിച്ചവരെയും ന്യായം വിധിപ്പാന്‍ വീണ്ടും 
വരുന്നവന്‍, വരുവാനിരിയ്ക്കുന്ന പുതിയ ലോക 
ത്തിനു വേണ്ടി കാത്തിരിക്കുന്ന സഭയെ തന്റെ 
മാറില്‍ ചേര്‍ക്കുന്നവന്‍.. ഈ ക്രിസ്തുവിന്റെ ആഗ 
മനമാണ്‌ കാത്തിരിപ്പു വേളയില്‍ വി.സഭ ഓര്‍ക്കു 
ന്നത്‌. 

ക്രിസ്തുവിന്റെ ജനനപെരുന്നാളില്‍ എല്ലാ 
സഭകളും വിപുലമായ ആരാധനകളാണ്‌ ക്രമീ 
കരിച്ചിരിയ്ക്കുന്നത്‌. അന്നത്തെ വായനകളും ദുതു 
കളും മിശിഹായുടെ ത്രിവിധ ജനനത്തെ സൂചിപ്പി 
യ്ക്കുന്നതായി പിതാക്കന്മാര്‍ പഠിപ്പിക്കുന്നു. 


1. പിതാവിന്റെ വക്ഷസ്സില്‍ നിന്ന്‌ - നിതൃത 
യിലുള്ള ക്രിസ്തുവിന്റെ (കോസ്മിക്‌) 
ജനനം. 


2. മറിയമിന്റെ ഉദരത്തില്‍ നിന്ന്‌ - ഭൂമിയിലെ 
മനുഷ്യാവതാരം 


3. വിശ്വാസികളുടെ ആത്മാവില്‍ - ക്രിസ്തു 
വിന്റെ നിഗൂഡ (മിസ്റ്റിക്കല്‍) ജനനം 


ഇതില്‍ ആദ്യത്തെ രണ്ടു ജനനവും ഒരിക്കല്‍ 
മാത്രം സംഭവിച്ചുവെങ്കില്‍ മൂന്നാമത്തെ ജനനം 
കര്‍ത്താവിന്റെ രണ്ടാമത്തെ വരവു വരെ നിരന്തരം 
സംഭവിയ്ക്കാവുന്ന പ്രകിയയത്രെ. ആദ്യത്തെ 
ജനനം മാതാവില്ലാതെ പിതാവില്‍ നിന്നും, രണ്ടാ 
മത്തെ ജനനം പിതാവില്ലാതെ മാതാവില്‍ നിന്നും 
സംഭവിച്ചു. മുന്നാമത്തെ ജനനം പിതാവാം ദൈവ 
ത്തിന്റെ കൃപമൂലം പരിശുദ്ധാത്മാവിന്റെ ആവാസ 
ത്താല്‍ മനുഷ്യമനസ്സുകളില്‍ സംഭവിയ്ക്കുന്നു. 
ആദ്യത്തേത്‌ സ്വര്‍ഗ്ഗോന്നതങ്ങളുടെ മേല്‍ത്തട്ടില്‍ 
പിതാവിന്റെ ഏകപു്രനായി നിതൃതയില്‍ 
നിന്നുള്ള ജനനം. രണ്ടാമത്തേത്‌ ഭൂമിയില്‍ കന്യ 
കയുടെ മടിത്തട്ടില്‍ നിന്നുള്ള ജനനം. മൂന്നാമ 
ത്തേത്‌ മണ്‍മയരായ മനുഷ്യരുടെ വിനയാന്പിത 
ഹൃദയങ്ങളുടെ അടിത്തട്ടിലുള്ള (മിസ്റ്റിക്‌) ജനനം. 
ആദ്യത്തെ ജനനം മനുഷ്യഗോചരങ്ങള്‍ക്ക്‌ അദ്യ 
ശ്യവും മനുഷ്യബുദ്ധിക്ക്‌ അതീതവുമായത്‌. രണ്ടാ 


പിതൃമൊഴികള്‍ 


ഡിസംബര്‍ 2015 


മത്തെ ജനനം ചരിത്രമദ്ധ്യത്തില്‍ ആട്ടിടയന്മാരും 
മാലാഖമാരും സാക്ഷിനില്‍ക്കെ ബെത്ലഹേമിലെ 
പുല്‍ത്തൊട്ടിയില്‍ നിതൃകന്യകയുടെ ഉദരത്തില്‍ 
നിന്നുള്ളത്‌. മൂന്നാമത്തെ ജനനം കണ്ണുകള്‍ക്ക്‌ 
അഗോചരമെങ്കിലും ഹൃദയങ്ങള്‍ക്കും മനസ്സു 
കള്‍ക്കും അനുഭവവേദ്യമാകുന്നത്‌. ആദ്യത്തെ 
രണ്ടു ജനനവും പിതാവിന്റെ ഇച്ഛര്പകാരം ആയി 
രുന്നുവെങ്കില്‍ മൂന്നാമത്തെ ജനനം മനുഷ്യന്റെ 
ഇച്ഛയും കാത്തിരിപ്പും മൂലം പരിശുദ്ധാത്മാവ്‌ 
സാദ്ധ്യമാക്കുന്നത്‌. 

മനുഷ്യജന്മം സ്വീകരിച്ച വചനമാണ്‌ ക്രിസ്തു 
എന്നും അവന്‍ പൂര്‍ണ്ണ മനുഷ്യനായി ദൈവ 
ത്തിന്റെ വര്രപസാദത്തിലുള്ള മനുഷ്യരുടെ ഇടയില്‍ 
വസിച്ചു എന്നും അവന്റെ ദിവ്യതേജസ്സ്‌ പിതാവില്‍ 
നിന്നുള്ള ഏകജാതന്റെ തേജസ്സായി തങ്ങള്‍ 
ദര്‍ശിച്ചു എന്നും ശിഷ്യന്മാര്‍ സാക്ഷ്യപ്പെടുത്തുന്നു. 
“നിങ്ങള്‍ക്കു വേണ്ടി ഒരു രക്ഷകന്‍ ജനിച്ചിരി 
യ്ക്കുന്നു” എന്നത്‌ ജീവിതത്തില്‍ യാഥാര്‍ത്ഥ്യ 
മായി അനുഭവപ്പെടുമ്പോഴാണ്‌ ക്രിസ്തുമസ്‌ 
ഏറ്റവും സന്തോഷ്പ്രദമാകുന്നത്‌. മാലാഖമാരുടെ 
പാട്ടും മറിയമിന്റെ ഗീതവും ശിമയോന്റെ 
സ്തുതിപ്പും അര്‍ത്ഥപൂര്‍ണ്ണമായി തോന്നുന്നത്‌ 
അപ്പോള്‍ മാര്രമാണ്‌. ജോഹാന്‍ ഷഫ്‌ ളര്‍ 
(1627-1677) എന്ന ജര്‍മ്മന്‍ മിസ്റ്റിക്‌ രേഖപ്പെടുത്തി 
യിരിക്കുന്നത്‌ ഇപ്രകാരമാണ്‌.: 

“ക്രിസ്തു ആയിരം പ്രാവശ്യം ഭൂമിയില്‍ വീണ്ടും 
ജനിച്ചാലും, മനുഷ്യാ, നിന്നില്‍ അവന്‍ ഉരുവായില്ലെ 
ങ്കില്‍ നിനക്ക്‌ നിരാശ മാ്രം അവശേഷിയ്ക്കുന്നു”. 

ഷം 
ബഥേല്‍ പത്രിക വരിസംഖ്യാ സമാഹരണം 
ഡിസംബര്‍ 2015 

കുടശ്ശനാട്‌ സെന്റ്‌ സ്റ്റീഫന്‍സ്‌ കത്തീഡ്രല്‍ 

- 06.12.2015 

- 13.12.2015 
അറത്തില്‍ സെന്റ്‌ ജോര്‍ജ്ജ്‌ - 20.12.2015 
ഓതറ സെന്റ്‌ മേരീസ്‌ - 27.12.2015 


പരിശുദ്ധ പാമ്പാടി തിരുമേനി 


“വിശപ്പ്‌ മുതലായ പ്രാഥമിക ആവശ്യങ്ങളില്‍ മനുഷ്യരെല്ലാം തുല്യരാണ്‌. 
എന്റെ വിശപ്പും ഒരു പാവത്തിന്റെ വിശപ്പും തമ്മില്‍ ഒരു വൃത്യാസവുമില്ല.” 





www.bethelpatrika.org | 6 | 





1 






ആരാധനാ വിജ്ഞാനീയം 


ഫാ. സഖരിയ പനയ്ക്കാമറ്റം 





“ തുഞ്ഞ്‌'ധ്യാനത്തിന്റേയും നിശബ്ദതയു 
ടേയും പ്രതീകമത്രെ. മഞ്ഞിന്റെ ആലയം അഥവാ 
ഹിമത്തിന്റെ ഭവനം “ഹിമാലയം” എന്ന പേരില്‍ 
ലോക്രപസിദ്ധം. ഹിന്ദുമതത്തിലും ബുദ്ധമത 
ത്തിലും ഹിമാലയത്തിന്‌ പവിത്രമായ സ്ഥാനമാ 
ണുള്ളത്‌. ധ്യാനവും വേദമന്ത്രങ്ങളും കൂടുതലായി 
ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രധാനയിടം ഇന്ത്യ, 
ചൈന, പാകിസ്ഥാന്‍, നേപ്പാള്‍, ഭൂട്ടാന്‍ എന്നീ 
അഞ്ചു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 

“മഞ്ഞിന്റെ ധ്യാനം” ക്രിസ്തുമസ്ദിനങ്ങളോട്‌ 
അനുബന്ധപ്പെട്ടുതന്നെ വളരെ ആഴമുള്ളതാണ്‌. 
ആഘോഷങ്ങള്‍ക്ക്‌ മാത്രം (പ്രാധാന്യത നല്‍കു 
മ്പോള്‍ നഷ്ടമാകുന്നതും മഞ്ഞിന്റെ ധ്യാനം 
തന്നെ. ദൈവം മഹത്വം വിട്ട്‌ താഴേക്ക്‌ വരിക മാത്ര 
മല്ല മനുഷ്യന്‌ ജീവിക്കുവാന്‍ അല്പം മാത്രം മതി 
യെന്ന്‌ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത്‌ ക്രിസ്‌ 
തുവിന്റെ സന്ദേശമാണ്‌. ദൈവം മനുഷ്യനുമായി 
താദാത്മകം പ്രാപിച്ച മഹല്‍ സംഭവമത്രെ മനുഷ്യാ 
വതാരം. അപരന്റെ ആവശ്യങ്ങളെ അറിഞ്ഞു നിറ 
വേറ്റുവാനുള്ള ബാദ്ധ്യത മനുഷ്യകുലത്തിലെ ഏവ 
ര്‍ക്കും ഉണ്ട്‌. അപരന്‍ ആനന്ദവും സമാധാനവും 
അതിലുപരി പ്രത്യാശയും നല്‍കുമ്പോള്‍ ദേവാല 
യങ്ങളുടെ ഗോപുരങ്ങള്‍ അര്‍ത്ഥവത്താകുന്നു. 

ചരിമിതിയിലേക്ക്‌ കടന്തു വന്ന മന്മുഷ്യാവ 
താരം. 

ദൈവം സ്വയം വെറുമയാക്കി പരിമിതിയിലേക്ക്‌ 


്റി77ജി1(10 


2 0. 


Pe 


കടന്നുവരികയാണ്‌, മഞ്ഞുദിനങ്ങളില്‍ പലപ്പോഴും 
മനുഷ്യ ബന്ധങ്ങളുടെ മൂല്യത കൈവിട്ട്‌ പരിധിയ്ക്ക്‌ 
പുറത്ത്‌ പോകുന്ന ധാരാളം ജീവിതങ്ങള്‍ ഉണ്ട്‌ “പരി 
ധിയ്ക്ക്‌ പുറത്ത്‌” എന്ന അറിയിപ്പ്‌ ആനുകാലിക 
മായി ഏവര്‍ക്കും സുപരിചിതം തന്നെ ഭവനത്തിന്റെ 
യും, സമൂഹത്തിന്റേയും മതത്തിന്റേയും നിയമ 
ങ്ങള്‍ക്കും ചിട്ടകള്‍ക്കും അധീനപ്പെട്ടു ജീവിയ്ക്കു 
മ്പോള്‍ പരിധിയുടെ ഉള്ളില്‍ തന്നെ ജീവിതം സുസാ 
ദ്ധ്യമായി തീരുന്നു. യേശു ക്രിസ്തു ജഡം ധരിച്ചത്‌ 
മറ്റുള്ളവര്‍ക്കുവേണ്ടി വിഭജിക്കപ്പെടുവാന്‍ മാത്രമാ 
യിരുന്നു എങ്കില്‍ ലോകത്തിന്‌ വേണ്ടി ക്ലേശി 
ക്കുവാനും മുറിപ്പെടുവാനും ബലിയായിത്തീരുവാനും 
വേണ്ടി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 
ധ്യാനത്തില്‍ ത? ജ്വലിക്കേങ്ങതായ മഞ്ഞു 

കാലാ 

ആത്മീയ കാര്യങ്ങളില്‍ തണുത്ത്‌ മന്ദത 
പിടിച്ചിരിക്കുന്ന അനുഭവത്തില്‍ നിന്നും ആത്മശരീര 
മനസ്സുകള്‍ ബോധപൂര്‍വ്വം ദൈവയിഷ്ടത്തിനായി 
കേന്ദ്രീകരിക്കുമ്പോള്‍ ഹൃദയത്തിന്‌ ചൂട്‌ പിടിക്കു 
ന്നു, ധ്യാനത്തിങ്കല്‍ തീ കത്തുന്നു. (സങ്കീര്‍ത്തനം 
31:3) വിശുദ്ധിയില്‍ നിന്നും വിശുദ്ധിയിലേക്ക്‌ വള 
രേണ്ടതായ വിശ്വാസികളുടെസമൂഹം അധഃപതന 
ത്തിന്റെ പടികള്‍ താണ്ടി പലപ്പോഴും താഴേക്ക്‌ 
പോകുന്നു. കിടമത്സരത്തിന്റെ വേദികളില്‍ വിശ്വാ 
സികള്‍ തന്നെ ഞെരുക്കവും പ്രയാസവും നിന്ദയും 
സമൂഹത്തില്‍ ക്ഷണിച്ചു വരുത്തുക മാത്രമാണ്‌ 


www.bethelpatrika.org | 7 | 





ചെയ്യുന്നത്‌. 

സൌജന്യ ഭക്ഷണം കഴിച്ച്‌, ചര്‍മ്മം മിനുക്കി, 
വിലയേറിയ വേഷഭൂഷാദികള്‍ അണിഞ്ഞ്‌ സുഗന്ധ 
ദ്രവ്യങ്ങള്‍ പൂശി നടക്കുന്ന മനുഷ്യരൂപം വളരെ സു 
ന്ദരമാണ്‌ എന്ന സങ്കല്പം ഏറിവരുന്ന കാലഘട്ടമാ 
ണിത്‌. യശയ്യാ പ്രവാചകന്‍ ക്രിസ്തുവില്‍ കാണുന്ന 
സൌന്ദര്യ ബോധം തികച്ചും വിഭിന്നമാണ്‌. 

“അവന്‍ രൂപഗുണം ഇല്ല. കോമളത്വം ഇല്ല. 
കണ്ടാല്‍ ആഗ്രഹിയ്ക്കത്തക്ക സനന്ദര്യവുമില്ല. 
അവന്‍ മുഷ്യനാല്‍ നിന്ദിക്കപ്പെട്ടും തൃജിക്കപ്പെട്ടും, 
വ്യസനപാത്രമായും, രോഗം ശീലിച്ചവനായും ഇരു 
ന്നു.” (യശ 53:2-4) ക്രിസ്തീയ സനന്ദര്യത്തിന്റെ 
മാനദണ്ഡം മനുഷ്യാവതാരം ചെയ്ത മിശിഹാ 
യും, തന്റെ മഹത്വം കാല്‍വറിയിലെ കുരിശുമാണ്‌. 

ചരിശുദ്ധാത്മാവ്‌ നമ്മെ പുതിയ സ്ൃഷ്ടിയാ 
ക്കുന്നു. 

നാം ദൈവത്തിന്റെ മക്കള്‍ എന്ന്‌ പരിശുദ്ധാ 
ത്മാവ്‌ നമ്മുടെ ആത്മാവോട്‌ സാക്ഷിക്കുന്നു (റോ 
മര്‍ 8:16) മനുഷ്യത്വം പൂര്‍ണ്ണത പ്രാപിക്കുന്നത്ക്രി 
സ്തുവിന്റെ പ്രതീക മായിത്തീരു മ്പോഴാണ്‌. 
ക്രിസ്തുവിലൂടെ ഒരുവന്‍ വിശ്വമാനവനായിത്തീരു 
വാനുള്ള സ്വാതന്ത്യം ദൈവം നല്‍കിയിരിക്കുന്നു. 
മനുഷ്യന്റെ ദൈവീകരണം സാദ്ധ്യമായിത്തീരു 
മ്പോള്‍ ദൈവസാന്നിദ്ധ്യം അനുഭവിച്ചു കൊണ്ടിരി 
ക്കുവാന്‍ ഈ പ്രപഞ്ചത്തില്‍ എവിടെയാണെങ്കിലും 
കഴിയുകയും ചെയ്യുന്നു. ദൈവസ്വരൂപം പ്രാപിക്കു 
കയെന്ന വലിയ രഹസ്യം ദൈവീകരണത്തിന്റെ 
പരമമായ ലക്ഷ്യമത്രേ. 

വസ്തുവകകളോ ലാകീക ആഭരണങ്ങളോ 
അല്ല ക്രിസ്തു സഭയ്ക്കുകൊടുത്തത്‌. തന്റെ കുരി 
ശിനെ മാലയായും കഷ്ടതകളെ വിളക്കായും 
സുകൃത നടപടികളെ അതിന്റെ തോഴന്മാരുടെ 
അലങ്കാരമായും നല്‍കി സഭയെ ധന്യമാക്കിയിരി 
ക്കുന്നു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം നമ്മെ 
പിതാവിന്‌ മക്കളും തന്റെ സഹോദരങ്ങളും ആക്കി 
ത്തീര്‍ക്കുകയും ചെയ്തു. സമ്പൂര്‍ണ്ണമായ ദൈവ 
സാന്നിദ്ധ്യബോധവും, പ്രകൃതിയോടും സമകാലിക 
സമൂഹത്തോടുള്ള സുതാര്യമായ ബന്ധവും തിരി 
ച്ചെടുക്കുവാന്‍ മനുഷ്യാവതാരം നമ്മെ പ്രേരിപ്പിക്കു 
ന്നു. 

വാക്കുകള്‍ ഹൃദയവിചാരം വെളിച്ചെടുത്തു 
൬). 

എക്‌സ്റേ, സ്കാനിംഗ്‌ എന്നീ സംവിധാനങ്ങള്‍ 
ആധുനിക ശാസ്ത്രം നമുക്ക്‌ നല്‍കിയിട്ടുണ്ട്‌. 


ഡിസംബര്‍ 2015 


അവയ്ക്ക്‌ ഹൃദയത്തെ കാണിയ്ക്കാമെങ്കിലും 
സ്നേഹത്തെ കാട്ടുവാന്‍ കഴിവില്ല - തലച്ചോര്‍ 
കാട്ടാന്‍ കഴിയുമെങ്കിലും മനസ്സിനെ കാട്ടുവാന്‍ 
കഴിയില്ല. എന്നാല്‍ നാവില്‍ നിന്നും വരുന്ന വാക്കു 
കള്‍ പലപ്പോഴും ഹൃദയവിചാരങ്ങള്‍ കാട്ടിത്തരും. 
ചിന്തയിലുള്ളത്‌ നാവു വിളിച്ചു പറയുന്നു. പല്ല്‌ 
കൊഴിഞ്ഞാല്‍ പുതിയത്‌ കൃത്രിമമായിവയ്ക്കാം. 
കൃത്രിമമായി ചിരിയ്ക്കാം-ഹൃദയം പോലും മാറ്റി 
വയ്ക്കാം പക്ഷേ കൃത്രിമ നാക്ക്‌ വച്ച സംഭവം ഇതു 
വരെ കേട്ടിട്ടില്ല. ഏഷണി ശ്രദ്ധിച്ച ഒരാള്‍ മറ്റൊരാ 
ളോട്‌ അതു പറയുമ്പോള്‍ നാം കേള്‍ക്കുന്നത്‌ 
കൂടുതല്‍ നുണക്കഥകളാണ്‌. ഏഷ്ണിക്കാരന്റെ 
നാവ്‌ കോപഭാവത്തെ ജനിപ്പിയ്ക്കുന്നു. (സുഭാഷി 
തങ്ങള്‍ 25: 23) 

യോനായെ ഛര്‍ദ്ദിച്ച മത്സ്യം യോനായോടു 
പറഞ്ഞു “എന്റെ കാലക്കേടിനു ഞാന്‍ നിന്നെ 
വിഴുങ്ങി. നിന്നെ വിഴുങ്ങിയ സമയം തുടങ്ങി 
എനിക്ക്‌ വലിയ അസ്വസ്ഥകള്‍ സഹിക്കേണ്ടതായി 
വന്നു.” തിരിച്ച്‌ യോനാ “ആവശ്യമില്ലാതെ വാ തുറ 
ന്നിരുന്നാല്‍ നിനക്ക്‌ അത്‌ ഏറ്റെടുക്കേണ്ടാതിയി 
വരും.” എന്ന്‌ മറുപടിയായി പറഞ്ഞു എന്നത്‌ 
സങ്കല്‍പ കഥ. “എന്റെ ശരീരത്തിന്റെ തുറക്കപ്പെട്ട 
വാതിലുകള്‍ക്ക്‌ കാവര്‍ക്കാരെ നിയമിയ്ക്കണമേ 
എന്ന്‌ നിത്യം പ്രര്‍ത്ഥിക്കുവാന്‍ സഭ നമ്മെ പഠിപ്പി 
ക്കുന്നു.” 

മഞ്ഞണിഞ്ഞ ഗിരിശ്യംഗങ്ങള്‍ 

മഞ്ഞണിഞ്ഞ ഗിരിശ്ൃംഗങ്ങളുടെ മഹത്വം 
അതിന്റെ ശാന്തതയാണ്‌. ദൈവസ്നേഹത്തിന്റെ 
സാക്ഷാത്ക്കാരത്തിന്‌ ആഴമായ നിശബ്ദത-അ 
ഥവാ ധ്യാനം അനിവാര്യമത്രെ. പ്രപഞ്ചത്തിന്‌ ജല 
കണങ്ങള്‍ ആവശ്യമായി വരുമ്പോള്‍ ഉയര്‍ന്നു 
നില്ക്കുന്ന മഞ്ഞുമലകള്‍ സ്വഛന്ദം പ്രവഹി 
യ്ക്കുന്ന ഉറവകളായി രൂപാന്തരപ്പെടുന്നു. ദൈവ 
ത്തോടുള്ള സ്നേഹത്തിന്റെ അളവുകോല്‍ തന്നോ 
ടൊപ്പം ജീവിക്കുന്ന സഹോദരങ്ങളെ താന്‍ 
എങ്ങനെ സ്നേഹിക്കുന്നു, അഥവാ അവരെ താന്‍ 
എങ്ങനെ കരുതുന്നു എന്നതിലാണ്‌. “വിശപ്പുള്ള 
വന്‍ നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും 
അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടില്‍ 
ചേര്‍ത്തുകൊള്ളുന്നതും നിന്റെ മാംസരക്തങ്ങളാ 
യിരിക്കുന്നവര്‍ക്കും നിന്നെത്തന്നെ മറക്കാതിരിക്കു 
ന്നതും അത്രെ എനിയ്ക്ക്‌ ഇഷ്ടമുള്ള ഉപവാസം.” 
(യെശ 58: 6,7) അതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെ 


മഞ്ഞുദിനങ്ങളിലെ ധ്യാനവും. ന 
ടൂ 


www.bethelpatrika.org | 8 | 


ലേഖനം 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 


ലോകത്തിലെ ഏറ്റവും മികച്ചതും സമഗ്രവു 
മായ ഭരണഘടനകളിലൊന്നാണ്‌ ഇന്ത്യയുടേത്‌. 
ഏതാണ്ട്‌ എല്ലാ പഴുതുകളുമടച്ച്‌, ഉളവാകാവുന്ന 
ഭാവി പ്രതിസന്ധികളേക്കൂടി മുമ്പില്‍കണ്ടാണ്‌ 
അതിനു രൂപം കൊടുത്തത്‌. 1950-ല്‍ ഇന്ത്യന്‍ ഭര 
ണഘടന നിലവില്‍വരുന്നതിന്‌ 16 വര്‍ഷം മുമ്പ്‌ 
1934-ല്‍ പാസാക്കിയ മലങ്കരസഭാ ഭരണഘട 
നയ്ക്കും സമാനമായ സമഗ്രസ്വഭാവം ഉണ്ട്‌. സഭാ 
ഭരണഘടനയുടെ ജനാധിപത്യം, സമത്വം എന്നീ 
ആധാരങ്ങളുടെ ദൃഡതയാണ്‌ 1935 മുതല്‍ 2002 
വരെയുള്ള നിയമപോരാട്ടങ്ങളിലെല്ലാം അതു ശരി 
വയ്ക്കപ്പെടാന്‍ ഇടയാക്കിയത്‌. 


ജനാധിപത്യ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനം 
പനരത്വത്തിന്റെ നിര്‍ദ്ധാരണമാണ്‌. മലങ്കരസഭാ 
ഭരണഘടനയുടെ നാലാം വകുപ്പ്‌ സഭാംഗത്വം - 
അടിസ്ഥാന പൌരത്വം - നിര്‍വചിച്ചിട്ടുണ്ട്‌. ആറാം 
വകുപ്പുപ്രകാരം സഭാംഗത്വമുള്ളവരെല്ലാം അതത്‌ 
ഇടവകയുടെ ഇടവക രജിസ്റ്ററില്‍ പേരുള്ളവരായി 
രിക്കും. പക്ഷേ അതുമാത്രം ഒരാള്‍ക്ക്‌ സഭയുടെ 
ഏതെങ്കിലും തലത്തിലുള്ള ഭരണസംവിധാന 
ത്തില്‍ ഭാഗഭാക്കാകുന്നതിനോ, തിരഞ്ഞെടുപ്പില്‍ 
മല്‍സരിക്കുന്നതിനോ ഉള്ള അവകാശം നല്‍കുന്നി 
ല്ല. അതിനുള്ള അടിസ്ഥാന യോഗ്യത വോട്ടര്‍ പട്ടി 
കയില്‍ പേരുണ്ടായിരിക്കുക എന്നതാണ്‌. 


മലങ്കരസഭാ ഭരണസംവിധാനത്തിന്റെ അടി 
സ്ഥാന ഘടകം ഇടവകയോഗമാണ്‌. അതിനാല്‍ 
ഇടവകയോഗത്തിലെ അംഗത്വമാണ്‌ ഇവിടെ 
വോട്ടര്‍ പട്ടിക. സഭാഭരണഘടനപ്രകാരം ഇടവക 
യോഗ അംഗത്വം ശ്വാശ്വതമായ ഒന്നല്ല. അതിനു 
വ്യക്തമായ നിബന്ധനകളുണ്ട്‌. ഭരണഘടനയുടെ 
ഏഴാം വകുപ്പനുസരിച്ച്‌ ... ഇരുപത്തൊന്നു വയസ്ധു 
പായം തികഞ്ഞവരും ആണ്ടില്‍ ഒരുതവണയെ 
കിലും കുമ്വസാരിച്ച്‌ വി. കുര്‍ബ്വാന കൈക്കൊറക്ളു 
ന്നവരും ആയ എല്ലാവരും ഇടവകയോഗത്തില്‍ 
അംഗങ്ങളാകുന്നു ... എന്നു വ്യവശ്േദിച്ചിട്ടുണ്ട്‌. 
പക്ഷേ മുകളില്‍ പറഞ്ഞ വ്യവസ്ഥകളില്‍ വീഴ്ച 
വരുത്തുകയോ, നിയമപരമായ ഇനങ്ങളില്‍ കുടി 
ശിക വരുത്തുകയോ ചെയ്താല്‍ ഇടവകയോഗാം 
ഗത്വം താല്‍ക്കാലികമായോ ശ്വാശ്വതമായോ നഷ്ട 
പ്പെടുമെന്ന്‌ പത്താം വകുപ്പ്‌ വ്യക്തമാക്കുന്നു. അപ്ര 
കാരം അംഗത്വം നഷ്ടപ്പെട്ടശേഷം പുനഃപ്രവേശി 
യ്ക്കുന്ന വ്യക്തിക്ക്‌ നിശ്ചിത കാലയളവിലേയ്ക്ക്‌ 
വോട്ടവകാശമില്ലെന്നു പതിനൊന്നാം വകുപ്പും 


(008009 പാരം 
എവിടയൊകുന? 


വ്യക്തമാക്കുന്നുണ്ട്‌. ചുരുക്കത്തില്‍, ഇടവകയോ 
ഗത്തിലെ സജീവ അംഗത്വം മലങ്കരസഭാ ഭരണ 
ത്തിന്റെ ഏതു തലത്തില്‍ പ്രവേശിക്കുന്നതിനും 
അനിവാര്യമാണ്‌. കാരണം, വോട്ടവകാശമില്ലാത്ത 
വ്യക്തിക്ക്‌ തിരഞ്ഞെടുക്കപ്പെടാനും യോഗ്യതയി 
ല എന്നത്‌ ജനാധിപതൃത്തിന്റെ അടിസ്ഥാന നിയ 
൭ റ 

മമാണ്‌. 


മലങ്കര സഭാ ഭരണത്തിന്റെ ഇടവക, ഭഗ്രാ 
സനം, സഭ എന്നീ മൂന്നു തലങ്ങളിലേയ്ക്കും അടി 
സ്ഥാന തിരഞ്ഞെടുപ്പ്‌ നടക്കുന്നത്‌ ഇടവകയോഗ 
ത്തിലാണ്‌. അതിനാല്‍ പള്ളി മാനേജിംഗ്‌ കമ്മറ്റി, 
ഭദ്രാസന പൊതുയോഗം, മലങ്കര സുറിയാനി 
ര്രിസ്‌ ത്യാനി അസോസിയേഷന്‍ എന്നിവയി 
ലേയ്ക്കു മല്‍സരിക്കുവാന്‍ നിശ്ചിത ദിവസം ഇട 
വകയോഗത്തില്‍ സജീവാംഗത്വം ഉണ്ടായിരിക്കേ 
ണ്ടത്‌ അനിവാര്യമാണ്‌. ഈ കാരണത്താല്‍ ഇടവ 
കയോഗത്തില്‍ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെ 
ടാതെ ഭദ്രാസന കൌണ്‍സില്‍, മലങ്കര സുറിയാനി 
ശ്രിസ്ത്യാനി അസോസിയേഷന്‍ മാനേജിംഗ്‌ 
കമ്മറ്റി എന്നിവയിലേയ്ക്കു മല്‍സരിക്കുന്നവര്‍ 
നിശ്ചിത ദിവസം ഇടവകയോഗത്തിലെ സക്രിയ 
അംഗമാണന്ന സാക്ഷ്യ പ്രതംകൂടി നാമനിര്‍ദേ 
ശകപരതികയോടൊപ്പം ഹാജരാക്കണമെന്ന്‌ 
വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്‌. തിരഞ്ഞെടുക്കപ്പെ 
ടുമ്പോള്‍ അംഗമായിക്കണം എന്നതിനാല്‍ ഭ്ര്രാ 
സന പൊതു യോഗം/മലങ്കര സുറിയാനി 
ര്രിസ്‌ ത്യാനി അസോസിയേഷന്‍ എന്നിവയി 
ലേയ്ക്ക്‌ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്‍ക്ക്‌ ഈ 
നിബന്ധന ബാധകമല്ല. 


ഏതൊരു ഇന്ത്യന്‍ പൌരനും ഇന്ത്യയിലെവിടെ 
നിന്നും ലോക്സഭയിലേയ്ക്കു മല്‍സരിക്കാം. 
പക്ഷേ ഇന്ത്യയില്‍ എവിടെയെങ്കിലും വോട്ടര്‍ പട്ടി 
കയില്‍ അയാളുടെ പേരുണ്ടാവണം. സംസ്ഥാന 
നിയമസഭയിലേയ്ക്കാകുമ്പോള്‍ ആ സംസ്ഥാ 
നത്ത്‌ ഏതെങ്കിലും മണ്ഡലത്തിലെ വോട്ടര്‍ പട്ടി 
കയില്‍ പേരു ചേര്‍ത്തിരിക്കണം. പഞ്ചായത്ത്‌ തിര 
ഞ്ഞെടുപ്പാകുമ്പോള്‍ പരിധി ആ നിലയിലേയ്ക്കു 
ചുരുങ്ങും. സമാന രീതിയില്‍ മലങ്കര സഭയിലും 
സ്വന്തം ഇടവകയിലും, സ്വന്തം ഭ്ര്രാസനത്തിലും 
മാത്രമേ മല്‍സരിക്കാനാവു. ഒരേ സമയം ഒന്നില 


www.bethelpatrika.org | 9 | 


ധികം ഇടവകയോഗങ്ങളില്‍ അംഗത്വം പാടില്ലെന്ന്‌ 
ഭരണഘടനയുടെ ഒന്‍പതാം വകുപ്പ്‌ അനുശാസി 
ക്കുന്നുണ്ട്‌. മല്‍സരപരിധി നിര്‍ണ്ണയിക്കുന്ന അടി 
സ്ഥാന ഘടകം ഇടവകയോഗാംഗത്വമാണന്നു 
ഇതില്‍നിന്നെല്ലാം വ്യക്തമാണ്‌. 


ഇത്രയുമൊക്കെ നിബന്ധനകളുണ്ടായിട്ടും അടി 
സ്ഥാന യോഗ്യതയെപ്പറ്റിയുള്ള ഈ നിയമം 
നിര്‍ബാധം ലംഘിക്കപ്പെടുന്നു എന്നതാണ്‌ 
യാഥാര്‍ത്ഥ്യം. സഭാഭരണഘടനയുടെ 71-൦ 
വകുപ്പിന്റെ മറവിലാണ്‌ ഇതു നടക്കുന്നത്‌. മലങ്കര 
സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനില്‍ 
നിലവിലുള്ള മാനേജിംഗ്‌ കമ്മറ്റി അംഗങ്ങള്‍ 
ഉള്‍പ്പെടുമെന്നു ഈ വകുപ്പ്‌ വ്യക്തമാക്കുന്നു. 
അതിന്റെ അടിസ്ഥാനത്തില്‍ പുതിയ മാനേജിംഗ്‌ 
കമ്മറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന അസോസി 
യേഷന്‍ യോഗത്തില്‍ ഇവര്‍ക്കു പങ്കെടുക്കാം. ആ 
അടിസ്ഥാനത്തില്‍ വീണ്ടും മാനേജിംഗ്‌ കമ്മറ്റി 
മെമ്പറാകാം. അടിസ്ഥാന യോഗ്യതയായ ഇടവക 
യോഗത്തിലെ സജീവ അംഗത്വം ഇവിടെ പരിഗ 
ണിക്കുന്നില്ല. ചുരുക്കത്തില്‍, ഒരിക്കല്‍ മാനേജിംഗ്‌ 
കമ്മറ്റി മെമ്പറായാല്‍ പള്ളിയുടെ മാസവരിപോലും 
കൊടുക്കാതെ ശിഷ്ടായുസ്‌ സുഗമമായി സഭ 
ഭരിച്ചു കഴിയാം! 


രണ്ടാമത്തെ കൂട്ടര്‍ മാനേജിംഗ്‌ കമ്മറ്റിയിലെ 
നോമിനേറ്റഡ്‌ അംഗങ്ങളാണ്‌. 79-ാം വകുപ്പുഗ്ര 
കാരം ...ആവശ്യഒമെന്നു തോന്നുന്നപക്ഷം മലങ്കര 
മ്രെതാപ്പോലിത്തായ്ക്ക്‌ ... നിശ്ചിത സംഖ്യ വൈദീ 
കരേയും അവൈദീകരേയും 12 എന്ന അനുപാത 
ത്തില്‍ നോമിനേറ്റ്‌ ചെയ്യാം. ഇപ്രകാരം കടന്നുകൂ 
ടുന്നുവരുടേയും അടിസ്ഥാനയോഗ്യത പരിശോധി 
ക്കുന്നില്ല. പൌരസ്ത്യ കാതോലിക്കായ്ക്കുള്ള പ്രതി 
വര്‍ഷ റിശീസായായ അഞ്ചുരൂപാ എങ്കിലും 
ഇവരില്‍ പലരും കൊടുക്കുന്നുണ്ടോ എന്ന്‌ യാതൊ 
രറിവുമില്ല! (120-ാം വകുപ്പു (കാരം റിശീസാ 
നിയമപ്രകാരമുള്ള വിഹിതവും, അതിനാല്‍ കുടി 
ശിക ആവുന്നതുമാണ്‌.) ഇതു രണ്ടും വ്യക്തമായ 
ഭരണഘടനാ ലംഘനങ്ങളാണ്‌. ഇരു കൂട്ടരും 
നിശ്ചിത തീയതിയില്‍ സ്വന്തം ഇടവകയില്‍ 
സജീവ അംഗമാണന്ന്‌ സാക്ഷ്യ പ്രതം ഹാജരാ 
ക്കാന്‍ നിയമപ്രകാരം ബാദ്ധ്യസ്ഥരാണ്‌. രാജ്യസ 
ഭയിലെ നോമിനേറ്റഡ്‌ അംഗങ്ങളും, ലോക്സഭയി 
ലേയും സംസ്ഥാന നിയമസഭകളിലേയും ആഗ്ലോ 
ഇന്ത്യന്‍ അംഗങ്ങളും വോട്ടര്‍ പട്ടികയില്‍ പേരു 
ള്ളവരായിരിക്കണം എന്ന നിബന്ധനയുള്ള രാജ്യ 


ഡിസംബര്‍ 2015 


മാണ്‌ ഇന്ത്യ. 

സ്വല്‍പ്പം വ്യത്യസ്ഥമായാണെങ്കിലും വൈദീക 
രുടെ കാര്യത്തിലും ഇടവകയോഗ അംഗത്വം എന്ന 
അടിസ്ഥാന യോഗ്യത ബാധകമാണ്‌. ഒരു വൈദീ 
കന്‍ വികാരിയായിരിക്കുന്ന പള്ളിയിലെ ഇടവക 
യോഗത്തിന്റെ അദ്ധ്യക്ഷനാണന്നു സഭാ ഭരണഘ 
ടന 15-ാം വകുപ്പു പറയുന്നു. പക്ഷേ സ്ഥാനന്യാ 
യേനെയുള്ള ഈ പ്രസിഡന്റു സ്ഥാനം അദ്ദേഹ 
ത്തിനു അടിസ്ഥാന അംഗത്വം നല്‍കുന്നില്ല. അവര്‍ 
ഇടവക രജിസ്റ്ററില്‍ ചേര്‍ക്കപ്പെടുന്നില്ല എന്നതാണ്‌ 
അതിന്റെ നിയമപരമായ കാരണം. സ്വന്തം ഇടവക 
വികാരിയുടെ സാക്ഷ്യപ്രതം കൂടാതെ ഒരു പുരോ 
ഹിതന്റെയും മക്കളുടെ മാമോദീസാ, വിവാഹം മുത 
ലായവ അന്യ പള്ളികളില്‍ നടത്തിക്കൊടുക്കില്ല 
എന്നത്‌ അവരുടെ ഇടവകാംഗത്വവും, അതുവഴി 
ഇടവകയോഗാംഗത്വവും മാതൃഇടവകയില്‍ത്തന്നെ 
തുടരുകയാണന്നു വ്യക്തമാക്കുന്നു. അല്ലങ്കില്‍ 
നിയമപരമായ മാര്‍ഗ്ഗത്തില്‍ ഇടവക മാറണം. 

1934-ല്‍ പാസാക്കിയ മലങ്കര സഭാ ഭരണഘ 
ടന്രപകാരം മലങ്കര സുറിയാനി ക്രിസ്ത്യാനി 
അസോസിയേഷന്‍ ഭദ്രാസന പൊതുയോഗം ഇവ 
യിലേയ്ക്ക്‌ ഓരോ ഇടവകയില്‍ നിന്നും ഒരു പട്ട 
ക്കാരനേയും രണ്ട്‌ അവൈദീകരേയും തിരഞ്ഞെ 
ടുക്കണം. (വകുപ്പുകള്‍ 46, 68 - 1934) 1995-ലെ 
സുപ്രീംകോടതി വിധിപ്രകാരം അവൈദീകരുടെ 
അംഗത്വം ആനുപാതികമാക്കി ഭരണഘടന ഭേദ 
ഗതി ചെയ്തെങ്കിലും വൈദീകരുടെ കാര്യത്തില്‍ 
മാറ്റം വരുത്തിയില്ല. 


ഇവിടെ ശ്രദ്ധേയമായ ഒരു വസ്തുതയുണ്ട്‌. ഇട 
വകയോഗത്താല്‍്‌ തിരമഞ്ഞടുക്കച്ചെടുന്ന ഒരു പട്ട 
ക്കാരന്‍ എന്നു മാ്രമാണ്‌ ഭരണഘടനാ പരാ 
മര്‍ശനം. അത്‌ വികാരി, സഹവികാരി, ദേശത്തു 
പട്ടക്കാര്‍ എന്നിങ്ങനെയൊന്നും പരിമിതപ്പെടുത്തി 
യിട്ടില്ല. വികാരിക്കു സ്ഥാനന്യായേനെ ലഭിക്കു 
മെന്നും വ്യവസ്ഥയില്ല. ഒരിടവകയില്‍നിന്നും 
വികാരി, അസോസിയേഷന്‍ /ഭ്രദാസന പൊതു 
യോഗ പ്രതിനിധിയായശേഷം അവിടെനിന്നും 
സ്ഥലംമാറിപോയാലും ആ അസോസിയേഷന്‍ / 
ഭദ്രാസന പൊതുയോഗത്തിന്റെ കാലാവധി അവ 
സാനിക്കുന്നതുവരെ ആ ഇടവകയെത്തന്നെയാണ്‌ 
പ്രതിനിധീകരിക്കുന്നത്‌. സ്ഥാനന്യായേനെ വികാ 
രിക്കു ലഭിക്കുന്നതല്ല പ്രാതിനിധ്യം എന്ന്‌ ഇതു 
വൃക്തമാക്കുന്നു. മലങ്കര സഭയിലെ /ഭര്രാ 
സനത്തിലെ ഏതു വൈദീകനേയും യഥാക്രമം 


www.bethelpatrika.org | 10 | 


അസോസിയേഷന്‍ /ഭദ്രാസന പൊതുയോഗ പ്രതി 
നിധിയാക്കാന്‍ സഭയിലെ ഏതു ഇടവകയ്ക്കും 
അവകാശമുണ്ട്‌. ബന്ധമില്ലാത്ത ഇടവക 
യില്‍നിന്നും അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട 
വൈദീകരെ ഈ ലേഖകനറിയാം. 


ഇവിടെ പ്രശ്നം അതല്ല. 1934-ല്‍ ഭരണഘടന 
പാസാക്കുമ്പോള്‍ ഭൂരിപക്ഷം പള്ളികളിലേയും 
വികാരിമാര്‍ ഇടവകപട്ടക്കാര്‍ തന്നെയായിരുന്നു. 
അല്ലെങ്കില്‍ തീര്‍ച്ചയായും ദേശത്തു പട്ടക്കാര്‍. 
എല്ലാവരും പരസ്പരം അറിയാവുന്നവര്‍. ഇന്നു 
സ്ഥിതി അതല്ല. ലോകമെങ്ങുമുള്ള ഇടവകകളില്‍ 
മലങ്കര സഭയിലെ പുരോഹിതര്‍ വികാരിമാരായി 
സേവനമനുഷ്ടിക്കുന്നുണ്ട്‌. വികാരിത്വം ഒരു 
ത്തര്‍ക്കും ഇടവകാംഗത്വം, ഇടവകയോഗാംഗത്വം 
ഇവ രണ്ടും പ്രദാനം ചെയ്യുന്നുമില്ല. ഏതിടവക 
യില്‍നിന്നും തിരഞ്ഞെടുക്കപ്പെടാം എന്നതൊഴി 
ച്ചാല്‍ ഇടവകാംഗത്വം, ഇടവകയോഗാംഗത്വം ഇവ 
യില്‍ പുരോഹിതര്‍ക്ക്‌ ഭരണഘടന ഇളവൊന്നും 
നല്‍കിയിട്ടുമില്ല. ആ സാഹചര്യത്തില്‍ വൈദീക 
രുടെ ഇടവകാംഗത്വം, ഇടവകയോഗാംഗത്വം ഇവ 
യില്‍ കാലികമായ പരിശോധന ആവശ്യമാണ്‌. ഇട 
വകാംഗത്വം, ഇടവകയോഗാംഗത്വം ഇവ സജീവ 
മാണന്നു തെളിയിക്കാത്തവരെ അസോസിയേ 
ഷന്‍ഭ്രാസന പൊതുയോഗ അംഗങ്ങളായി തിര 
ഞ്ഞെടുക്കരുത്. അത്‌ ഭരണഘടനാ വിരുദ്ധമാണ്‌. 


ഇത്‌ ഒരു സാമാന്യ നീതിയാണ്‌. ബഥനിയിലെ 
ആബോ അലക്സിയോസ്‌ മാര്‍ തേവോദോ 
സ്യോസ്‌ മേല്പട്ടക്കാരനായി വാഴിക്കപ്പെട്ടശേഷം 
അന്നു നടത്തിയ നന്ദി പ്രസംഗത്തിലെ ... നിങ്ങള്‍ 
തനിച്ചുപോയ? ഇന്നതു ചെയ്ക എന്നു ഞാന്‍ 
നിങ്ങളോടു പറയുകയില്ല. വരിക, നമുക്കു ഒരുമിച്ചു 
മദവതിരുനാമത്തിന്ുും നമ്മുടെ സഭയുടെ ഉന്നമ 
നത്തിനും ആയി കഷ്ടപ്പെടുകയും, വേണ്ടിവന്നാല്‍ 
മരിക്കുകയും ചെയ്യാം. ... എന്ന വ്യാഖ്യാനം ആവ 
ശ്യമില്ലാത്ത വാചകമാണ്‌ ഇവിടെ പ്രസക്തം. ഭര 
ണഘടന നടപ്പാക്കാന്‍ ബാദ്ധ്യസ്ഥരായവര്‍ 
അതിനു വിധേയരായിരിക്കണം. സ്വന്തം കാലണ 
മമ്പര്‍ഷിച്ച്‌ പോലും നിലനിര്‍ത്താന്‍ മിനക്കെടാ 
ത്തവര്‍ എങ്ങനെ ഭരണഘടന മറ്റുള്ളവരുടെമേല്‍ 
നടപ്പാക്കും? ഇടവകയോഗാംഗത്വം നിലനിര്‍ത്തുക 
എന്നത്‌ ക്ലേശകരമായ കാര്യമൊന്നുമല്ല. നിയമാ 
നുസൃത വിഹിതങ്ങളില്‍ കുടിശിക വരുത്താതിരി 
ക്കുകയും, കുമ്പസാര സര്‍ട്ടിഫിക്കറ്റ്‌ അയച്ചുകൊ 
ടുക്കുകയും ചെയ്താല്‍ അംഗത്വത്തിന്‌ ഭംഗം വരി 


ഡിസംബര്‍ 2015 


കയില്ല. പൊതുയോഗത്തില്‍ പങ്കെടുക്കണമെന്നു 
യാതൊരു നിബന്ധനയുമില്ല. 


സഭാഭരണഘടന ഭേദഗതി ചെയ്തപ്പോള്‍ 
അസോസിയേഷന്‍ /ഭ്രദാസന പൊതു 
യോഗത്തിലേയ്ക്കുള്ള വൈദീക പ്രാതിനിധ്യത്തെ 
പ്പറ്റി ... എന്നാല്‍ ഏതെങ്കിലും പള്ളി ഇടവകയില്‍ 
ഒരു വദികല്‍ മാതമേ ഉള്ളുവെങ്കില്‍്‌ അദ്ദേഹം 
തിരമഞ്ഞടുച്ചു കുടാമതതമന്ന അസോസ്ധിയഷ 
നില്‍,/മമത്താസന ഇടവക യോഗത്തില്‍ ദൈദ/ക 
പ്രതിനിധി ആയിരിക്കുന്നതാകുന്നു ... എന്ന ഒരു 
വിശദീകരണം കൂടുതലായി നല്‍കിയിട്ടുണ്ട്‌. ഇത്‌ 
തികച്ചും യുക്തിരഹിതമായ ഒരു വിശദീകരണമാ 
ണ്‌. ചോദ്യം, പള്ളി ഇടവകയില്‍ ഉള്ള ഒരു വൈദീ 
കന്‍ ആരാണ്‌? വികാരിയോ അതോ ഇടവകാംഗ 
മായ വൈദീകനോ? വാദത്തിനുവേണ്ടി ഇടവകാം 
ഗമായ വൈദീകന്‍ മറ്റേതെങ്കിലും പള്ളിയിലെ 
വികാരിയാണന്നുപോലും വാദിക്കാനാവില്ല. റിട്ടയര്‍ 
ചെയ്തവര്‍, ഇടവകയോഗമില്ലാത്ത പള്ളികള്‍, 
ചാപ്പല്‍, കോണ്‍ഗ്രിഗേഷന്‍ പോലുള്ള സ്ഥാപന 
ങ്ങളില്‍ സേവനം അനുഷ്ടിക്കുന്നവര്‍... ഇടവകാം 
ഗമായ വൈദീകന്‍ ഇവയിലേതെങ്കിലും ആകാം. 
അവരെ പ്രതിനിധി ആകുന്നതില്‍നിന്ന്‌ ഭരണഘ 
ടന വിലക്കിയിട്ടില്ല. അവൈദികരുടെ മണ്ഡല 
ത്തില്‍നിന്നും തിരഞ്ഞെടുക്കപ്പെടാന്‍ അവര്‍ക്കാവി 
ല്ല. വ്യക്തമായ ഒരു ഭരണഘടനാ വ്യവസ്ഥയെ 
തികച്ചും ക്ലിഷ്ടമാക്കുകയാണ്‌ ഈ വിശദീകരണം. 
തികച്ചും അവ്യക്തമായ ഈ കൂട്ടിച്ചേര്‍ക്കലിന്റെ 
അടിസ്ഥാനത്തില്‍ ഇടവകാംഗമായി ഒരു പട്ടക്കാ 
രന്‍ മാത്രമുള്ള ഒരു പള്ളിയില്‍ അദ്ദേഹവും വികാ 
രിയും തമ്മില്‍ പ്രതിനിധി സ്ഥാനത്തിനു തര്‍ക്കമു 
ണ്ടായാല്‍? സാദ്ധ്യത തള്ളിക്കളയാനാവില്ല. 


ഏതൊരു ഭരണഘടനയുടേയും സൂക്ഷ്മാംശ 
ങ്ങള്‍ വ്യക്തമാകുന്നത്‌ അവയെക്കുറിച്ച്‌ തര്‍ക്കങ്ങ 
ളുണ്ടാകുമ്പോഴാണ്‌. പക്ഷേ അവ നീണ്ട കോടതി 
വ്യവഹാരങ്ങൾക്കു വഴിയൊരുക്കും. അതിലും 
നല്ലത്‌, പാളിച്ചകളെ ഉള്‍ക്കൊണ്ട്‌ തിരുത്തല്‍ നട 
പടികള്‍ സ്വീകരിക്കുകയാണ്‌. ഇവിടെ വേണ്ടതും 
അതാണ്‌. കാരണം മുകളില്‍ പ്രതിപാദിച്ച വിഷ 
യങ്ങളെല്ലാം ഇന്നോ നാളയോ വിവാദങ്ങളാകാവു 
ന്നതാണ്‌. 

(കുറിച്ച്‌ - മറ്റു തരത്തില്‍ പരാമര്‍ശിച്ചിട്ടില്ല 
ങ്കില്‍ ഈ ലേഖനത്തില്‍ ഉപയോഗിച്ചിരിക്കുന്നത്‌ 
2006-ല്‍ ഭഭദഗതിചെയ്ത്‌ 2007 ഏപ്രിലില്‍ (്രന്ധി 
ദധികരിച്ച മലങ്കരസഭാ ഭരണഘടനയാണ്‌.) 


www.bethelpatrika.org | 11 | 


ലേഖനം 


ഫാ. ജോണ്‍ തോമസ്‌, കരിങ്ങാട്ടില്‍ 


[1010 811011 
[100൭0120 


മീലങ്കര ഓര്‍ത്തഡോക്‌സ്‌ സഭയില്‍ കല്ലാശ്ശേരി 
ബാവാ, കുറിച്ചി ബാവാ, വലിയ ബാവാ എന്നീ 
പേരുകളില്‍ അറിയപ്പെട്ട പ. ബസേലിയോസ്‌ ഗീവ 
റുഗീസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവായുടെ 
(1874-1964) ഡയറിക്കുറിപ്പുകള്‍ വിളിച്ചറിയിക്കുന്നത്‌ 
മലങ്കരസഭയുടെ സാമൂഹിക ചരിത്രമാണ്‌. മലയാള 
സാഹിത്യ ചരിത്രത്തില്‍ കത്തുകളുടെ രൂപത്തില്‍ 
ആദ്യമായി യാരതാവിവരണം എഴുതിയതും 
ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവായാണ്‌. അദ്ദേഹം 1908 
മാര്‍ച്ച്‌ 26-ന്‌ ഈര്‍ശ്ശേമിലേക്ക്‌ യാത്ര തിരിച്ച്‌ ജൂലൈ 
19-ന്‌ തിരിച്ചെത്തിയതിന്റെ ദീര്‍ഘമായ യാത്രാനു 
ഭവങ്ങളാണ്‌ യറുശലേം കത്തുകളിലൂടെ അവത 
രിപ്പിക്കുന്നത്‌. 

പ്രശസ്ത ചരിത്രകാരനും മാധ്യമ പ്രവര്‍ത്തക 
നുമായ ജോയ്സ്‌ തോട്ടയ്ക്കാട്‌ കണ്ടെത്തി പ്രസി 
ദ്ധീകരിക്കുന്ന “വലിയ ബാവായുടെ ഡയറിക്കുറി 
പ്പുകള്‍” 1957 ആഗസ്റ്റ്‌ 27 മുതല്‍ 1958 ആഗസ്റ്റ്‌ 20 
വരെയുള്ള അനുദിന സംവേദനങ്ങളാണ്‌. “മലങ്കര 
യുടെ മഹര്‍ഷിവര്യന്‍” എന്ന ഈ ഗ്രന്ഥത്തില്‍ 
ആറ്‌ ഭാഗങ്ങളിലായി പ. ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ 
ബാവായുടെ ഡയറിക്കുറിപ്പുകളും രചനകളും പ്രഭാ 
ഷണങ്ങളും അനുസ്മരണങ്ങളും ഉള്‍ക്കൊള്ളുന്നു. 
ഈ കൃതിയിലെ “ഗുരുശിഷ്യ സംവാദം” അതീവ 
ഹൃദ്യമാണ്‌. ഫാ. റ്റി. വി. ജോര്‍ജ്‌ നെടുമാവ്‌ ഗുരു 
വില്‍ നിന്നും കേട്ടറിഞ്ഞ അനുഭവങ്ങള്‍ സംഭാഷ 
ണശൈലിയിലാണ്‌ അവതരിപ്പിച്ചിരിക്കുന്നത്‌. “മല 
കരയുടെ മഹര്‍ഷിവര്യന്‍” എന്ന്‌ വിശേഷിപ്പിക്കുന്ന 
പ. ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവായുടെ ജീവിതവും 
വേദശാസ്ത്ര ദര്‍ശനവും അപഗ്രഥിക്കുന്ന ഡോ. 
പൌലോസ്‌ മാര്‍ ഗ്രീഗോറിയോസിന്റെ ്രനഡവും 
ദീര്‍ഘവുമായ രചനയാണ്‌ അവസാന ഭാഗമായി 
ഉള്‍ക്കൊള്ളിച്ചിരിക്കുന്നത്‌. 

നിരന്തരമായി എഴുതുവാനും കൃത്യമായി വിവ 
രങ്ങള്‍ ശേഖരിച്ച്‌ അടയാളപ്പെടുത്തുവാനും അനി 
തരസാധാരണമായ സിദ്ധിവൈഭവമുണ്ടായിരുന്ന 





പ. ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവായുടെ ഡയറിക്കു 
റിപ്പുകള്‍ സഭാചരിത്രത്തിന്റെ വിവിധ തലങ്ങളാണ്‌ 
വെളിപ്പെടുത്തുന്നത്‌. 

സ്വകാര്യമായ ദര്‍ശനങ്ങളും അഭിപ്രായങ്ങളു 
മാണ്‌ ഡയറിക്കുറിപ്പില്‍ ഉള്‍ക്കൊള്ളുന്നത്‌ 
എങ്കിലും അത്‌ ഒരു കാലഘട്ടത്തിന്റെ സാമൂഹി 
കവും സാംസ്കാരികവുമായ ചരി്രത്തെയാണ്‌ 
അടയാളപ്പെടുത്തുന്നത്‌. പ. ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ 
ബാവാ നടത്തിയ വിവാഹം, തൈലാഭിഷേകം, ശവ 
സംസ്ക്കാരം, ഓര്‍മ്മകുര്‍ബ്ബാന, പട്ടംകൊട, 
വൈദിക കബറടക്കം, പള്ളികൂദാശ, സന്ദര്‍ശ 
നങ്ങള്‍ തുടങ്ങി നിരവധി സ്വകാര്യതകള്‍ കൃത്യ 
മായി ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഡയറി 
ക്കുറിപ്പുകള്‍ വിവിധ ദേശത്തിന്റെയും പള്ളികളു 
ടെയും കുടുംബചരിത്രത്തിന്റെയും അടിസ്ഥാന 
രേഖയായിത്തീരുന്നു. 

പ. ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവായുടെ ദര്‍ശന 
ങ്ങള്‍ക്കും കാഴ്ചപ്പാടുകള്‍ക്കും അടിത്തറ ലഭ്യമാ 
യത്‌ ഗുരുക്കന്മാരായ പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ 
ദീവന്നാസിയോസ്‌ (1833-1909), പ. പരുമല 
ഗീവര്‍ഗീസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ (1848-1902), പ. 
വട്ടശ്ശേരില്‍ ഗീവര്‍ഗീസ്‌ മാര്‍ ദീവന്നാസിയോസ്‌ 
(.......-1934) എന്നിവരില്‍ നിന്നുമായിരുന്നു. ഈ ഗുരു 
പരമ്പരയുടെ അമൂല്യസിദ്ധിവിശേഷങ്ങളായ വിശു 
ദ്ധജീവിതം, വേദപരിജ്ഞാനം, പ്രഭാഷണപാടവം, 


www.bethelpatrika.org | 12 | 


ച... 
ക്ക 


ഗ്രന്ഥരചനാസിദ്ധി, സാമൂഹിക കാഴ്ചപ്പാട്‌ എന്നിവ 
ശിഷ്യനായ വലിയ ബാവായിലേക്കും അനുസ്യൂതം 
സംക്രമിച്ചു. അജപാലനരംഗത്ത്‌ 16 വര്‍ഷം മെത്രാ 
പ്പോലീത്തായായും (1912-1929), 34 വര്‍ഷം കാതോ 
ലിക്കായായും (1929-1964) അതില്‍ 28 വര്‍ഷം മല 
ങ്കുര മെത്രാപ്പോലീത്തായായും (1934 ഡിസംബര്‍ 
28 - 1964 ജനുവരി 3) മലങ്കര സഭയെ നയിച്ച യുഗ 
പ്രഭാവവാനായ പ. വലിയ ബാവായുടെ രചനകളും 
ഡയറിക്കുറിപ്പുകളും സമഗ്രമായി കണ്ടെടുത്തു 
പ്രസിദ്ധീകരിക്കേണ്ടത്‌ കാലഘട്ടത്തിന്റെ ആവശ്യ 
മാണ്‌. 

കേരളത്തിന്റെ ദേശീയ സാമൂഹിക രംഗത്തും 
ആദ്ധ്യാത്മിക രംഗത്തും വിശുദ്ധി പകര്‍ന്ന പ്രതി 
ഭാശാലിയായ പ. ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവാ 
യുടെ ഡയറിക്കുറിപ്പുകള്‍ ആ ധന്യ ജീവിതവും 
കര്‍മ്മശേഷിയും വെളിപ്പെടുത്തുന്നു: 
1. സ്വകാര്യ ജീവിതക്രമം 

പ. ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവായുടെ സ്വകാര്യ 
ജീവിതത്തിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്‌ വെളു 
പ്പിന്‌ നാലു മണിയോടെയാണ്‌. എല്ലാ ദിവസവും 
കൃത്യം 10 മണിയോടെ ഉറങ്ങും. ഇക്കാര്യങ്ങള്‍ 
കൃത്യമായി ഡയറിക്കുറിപ്പില്‍ എഴുതിയിട്ടുണ്ട്‌. 
രാവിലത്തെ നമസ്കാരം, പ്രത വായന, കാപ്പി, മരു 
ന്ന്‌, കുത്തിവെയ്പ്‌, എഴുത്തുകള്‍ക്ക്‌ മറുപടി, 
സന്ദര്‍ശകരെ കാണല്‍, സന്ധ്യാ നമസ്കാരം, കുളി, 
അത്താഴം, പുസ്തക വായന, സൂത്താറ, ഉറക്കം 
എന്നിങ്ങനെയാണ്‌ ദേവലോകത്തെ ഒരു സാധാ 
രണ ദിവസത്തിന്റെ ക്രമം. 

എവിടെപ്പോയാലും കൃത്യമായി വിശ്രമിക്കു 
കയും ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. ഡയറിക്കു 
റിപ്പില്‍ അനവധി പ്രാവശ്യം ആവര്‍ത്തിക്കുന്ന 
വാക്കുകളാണ്‌: വിശ്രമിച്ചു, അല്പസമയം വിശ്ര 
മിച്ചു; സുഖമായി താമസിച്ചു, സുഖമായി ഉറങ്ങി 
എന്നിവ. വിവാഹത്തിന്‌ നേരത്തെ ചെല്ലും. അല്പം 
വിശ്രമിച്ചശേഷം വിവാഹം. ഭക്ഷണം കഴിഞ്ഞും 
വിശ്രമം. അതിനുശേഷം യാത്ര. വി. കുര്‍ബ്ബാന 
കഴിഞ്ഞു വിശ്രമം. വിശ്രമവും ഉറക്കവും കൃത്യ 
മായി പരിപാലിച്ചതാണ്‌ പ. വലിയ ബാവായുടെ 
ആരോഗ്യ ജീവിതത്തിന്റെ മഹാരഹസ്യം. 

ഓരോ സ്ഥലങ്ങളില്‍ എത്തുമ്പോഴും സന്ദര്‍ശ 
കരായി എത്തുന്ന പ്രമുഖര്‍ പ. ബാവായോടൊപ്പം 
താമസിച്ചിരുന്നു. ദേവലോകത്ത്‌ ദീര്‍ഘയാത്ര 
ചെയ്ത്‌ എത്തുന്ന സന്ദര്‍ശകര്‍ക്ക്‌ പ. ബാവായോ 
ടൊത്ത്‌ താമസം ക്രമീകരിച്ചിരുന്നു. സന്ദര്‍ശകരുടെ 


ഡിസംബര്‍ 2015 


കൃത്യമായ പേരും വിവരങ്ങളും ഡയറിയില്‍ രേഖ 
പ്പെടുത്തിയിട്ടുണ്ട്‌. 

മാതാപിതാക്കളുടെ ഓര്‍മ്മദിവസം കൃത്യമായി 
കുറിച്ചി പള്ളിയില്‍ വി. കുര്‍ബ്ബാന അര്‍പ്പിക്കുമായി 
രുന്നു. 1957 ഒക്ടോബര്‍ 12 ശനിയാഴ്ച അമ്മയുടെ 
ഓര്‍മ്മദിവസം രാവിലെ കുര്‍ബ്ബാന അര്‍പ്പിച്ചു. “ശവ 
ക്കോട്ടയില്‍ പോയി പ്രത്യേകം പ്രാര്‍ത്ഥന നടത്തി” 
എന്ന്‌ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പന്റെ ഓര്‍മ്മ 
1958 ജനുവരി 14-ന്‌ നടന്നില്ല എന്ന വിവരവും ഉണ്ട്‌. 
1958 ജൂണ്‍ 15-നുള്ള ഡയറിക്കുറിപ്പില്‍: “നമുക്ക്‌ 84 
വയസ്സ്‌ ഇന്നു തികയുന്ന ദിനമായിരുന്നതുകൊണ്ട്‌ 
കുര്‍ബ്വാനമദ്ധ്യേ നാം പ്രസംഗിച്ചു. യാചകകേന്ദ്ര 
ത്തില്‍ നമുക്കുവേണ്ടി ഒരു സദ്യ നടത്തുന്നുണ്ട്‌.” 

വളരെ ലളിതവും സുതാര്യവുമായ സ്വകാര്യ 
ജീവിതക്രമമാണ്‌ ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവായു 
ടേത്‌. സൌഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും ജാതിമത 
ഭേദങ്ങള്‍ക്കപ്പുറമായിരുന്നു. പ്രാര്‍ത്ഥനയും ലളിത 
ജീവിതവും വിശുദ്ധിയും പരിരക്ഷിച്ചുള്ള നടപടിക്ര 
മങ്ങള്‍ പ. വലിയ ബാവാ നിലനിര്‍ത്തിയെന്ന്‌ ഡയ 
റിക്കുറിപ്പുകള്‍ വെളിപ്പെടുത്തുന്നു. 

സന്ദര്‍ശകരെ കൊണ്ടുവരുന്നവരുടെയും സമ്മാ 
നങ്ങളുടെയും ദീര്‍ഘമായ വിവരണങ്ങള്‍ ഡയറി 
യിലുണ്ട്‌. ശെമ്മാശന്മാരുടെ കല്യാണസമയത്ത്‌ 
സമ്മാനമായി മോതിരം നല്‍കിയിരുന്നു. വ്യക്തി 
ബന്ധം അഗാധമായി സൂക്ഷിച്ചിരുന്ന പ. ബാവാ 
തിരുമേനിക്ക്‌ സമ്മാനങ്ങള്‍ കൊടുക്കുവാനും 
സ്വീകരിക്കുവാനുമുള്ള വിശാലഹൃദയം ഉണ്ടായി 
രുന്നു. 
2, ക്രമമായ ആരാധനയും പ്രഭാഷണവും 

പൌരസ്ത്യ ആദ്ധ്യാത്മികതയും യോഗാത്മക 
തയും ജീവിതത്തില്‍ ഉള്‍ക്കൊണ്ട പ. ഗീവര്‍ഗീസ്‌ 
ദ്വിതീയന്‍ ബാവായുടെ ആരാധനയും പ്രഭാഷ 
ണവും അതീവ ഹൃദ്യമായിരുന്നു. ആരാധന കൃത്യ 
സമയത്ത്‌ ആരംഭിക്കും. വി. കുര്‍ബ്ബാന പത്ത്‌ 
പത്തര മണിയോടെ സമാപിക്കും. എല്ലാ ഞായ 
റാഴ്ച ദിനങ്ങളിലും വി. കൂര്‍ബ്ബാനയിലും അര മ 
ണിക്കൂര്‍ പ്രസംഗിക്കും. ഡയറിക്കുറിപ്പില്‍ 
കുര്‍ബ്ബാനമദ്ധ്യേ അര മണിക്കൂര്‍ നാം പ്രസംഗിച്ചു 
എന്നും “പത്ത്‌ മണിയോടെ കുര്‍ബ്ബാന കഴിഞ്ഞ്‌ 
നാം വിശ്രമിച്ചു” എന്നും ആവര്‍ത്തിക്കുന്നുണ്ട്‌. 

1957-ലെ എട്ടുനോമ്പിന്റെ പ്രാരംഭ ദിവസം 
പുതിയകാവ്‌ പള്ളിയിലും സെപ്റ്റംബര്‍ 8-ന്‌ ദേവ 
ലോകം ചാപ്പലിലും കുര്‍ബ്ബാനമദ്ധ്യേ അരമണിക്കൂര്‍ 

(ശേഷം 28-ാം പേജില്‍...) 


www.bethelpatrika.org | 13 | 


ലേഖനം 


വര്‍ഗീസ്‌ ജോണ്‍ തോട്ടഷുഴ 


സററിയാനി കണകിറും 
ഉപ്രുന്നാള്‍ തീയതികളും 


നമ്മുടെ സഭ ഡിസംബര്‍ 25ന്‌ ക്രിസ്മസ്‌ ആഘോഷിച്ചു 
തുടങ്ങിയത്‌ 1953ലാണ്‌. അതുവരെ സുറിയാനി മാസമായ 
കോനുന്‍ക്ദീം 2ടനായിരുന്നു യല്‍ദോ പെരുന്നാള്‍. ഇതിനെ 
സുറിയാനിക്കണക്കിന്‌ ധനു 25 എന്നു പറഞ്ഞിരുന്നു. നാം ഇന്ന്‌ 
ഉപയോഗിക്കുന്ന ഗ്രിഗോറിയന്‍ കലണ്ടറില്‍ 1900 - 1953 
കാലഘട്ടത്തില്‍ 13 ദിവസം വൈകി ജനുവരി ഏഴിന്‌ ക്രിസ്മസ്‌ 
വരാന്‍ കാരണം ഇതാണ്‌. അതിനു മുമ്പ്‌ ജനുവരി ആറിനാണ്‌ 
ക്രിസ്മസ്‌ വന്നിരുന്നത്‌ (വ്യത്യാസം 12 ദിവസം). ഇതു മലയാള 
മാസമായ ധനു 25 ആകുകയില്ല. 

മലങ്കര സഭയിലെ ബാവാകക്ഷി (പാത്രിയര്‍ക്കീസ്‌ പക്ഷം) 
1952 ഡിസംബര്‍ 15ന്‌ യല്‍ദോ നോമ്പാരംഭത്തിനും മെത്രാന്‍ 
കക്ഷി (കാതോലിക്കോസ്‌ പക്ഷം) 1953 മേയ്‌ 14ന്‌ 
സ്വര്‍ഗാരോഹണപ്പെരുന്നാളിനുമാണ്‌ ഗ്രിഗോറിയന്‍ കലണ്ടര്‍ 
സ്വീകരിച്ചത്‌. അതു വരെ (1950 വരെയെങ്കിലും) സഭാ 
സംബന്ധമായ തീയതികള്‍ രേഖപ്പെടുത്തിയിരുന്നത്‌ പ്രത്യേക 
രീതിയിലാണ്‌. വര്‍ഷം ക്രിസ്ത്വബ്ദ്തിലേതും (ചിലപ്പോള്‍ മല 
യാള അബ്ദത്തിലേതുമാകാം). മാസം മലയാള അബ്ദത്തി 
ലേതും തീയതി ജൂലിയന്‍ കലണ്ടറിലേതുമായിരിക്കും. മറ്റൊരു 
വിധത്തില്‍ പറഞ്ഞാല്‍ ജൂലിയന്‍ കലണ്ടറിലെ ജനുവരിക്ക്‌ 
മകരം എന്നും ഫെബ്രുവരിക്ക്‌ കുംഭം എന്നും അങ്ങനെ ഡിസം 
ബറിന്‌ ധനു എന്നും പേരു പറയുന്നു. സുറിയാനി പഞ്ചാംഗ 
ത്തിലെ മാസങ്ങളും (കോനുന്‍ഹ്രഹോയ്‌ മുതല്‍ കോനൂന്‍ ക്ദീം 
വരെ) ഇതിനോടു ചേര്‍ന്നു വരും. മലയാളക്കണക്കും 
സുറിയനിക്കണക്കും തമ്മില്‍ മൂന്നു ദിവസം വരെ 
വ്യത്യാസമുണ്ട്‌; വിരളമായി മാത്രമേ ഒരുമിച്ചു വരികയുള്ളൂ. 

സുറിയാനി കണക്കില്‍ 1912 കന്നി 2 എന്നത്‌ സുറിയാനി 
പഞ്ചാംഗത്തില്‍ 1912 ഈലൂല്‍ 2-൦ ജൂലിയന്‍ കലണ്ടറില്‍ 1912 
സെപ്റ്റംബര്‍ 2-൦ ഗ്രിഗോറിയന്‍ കലണ്ടറില്‍ 1912 സെപ്റ്റംബര്‍ 
15-൦ ആണ്‌ (13 ദിവസം വ്യത്യാസം). ഇത്‌ മലയാള അബ്ദ 
ത്തില്‍ 1088 ചിങ്ങം 31 ആണ്‌. ഇതൊരു ഞായറാഴ്ചയാണ്‌. 
മലങ്കരയില്‍ കാതോലിക്കേറ്റ്‌ സ്ഥാപനം നടന്ന തീയതി 
ഇതാണ്‌. അന്നൊക്കെ ഞായറാഴ്ചയും മാറാനായപ്പെരുന്നാ 
ളിനുമാണ്‌ പട്ടംകൊട ആദിയായ ശുശ്രൂഷകള്‍ നടന്നിരുന്നത്‌. 
ഇവിടെ സുറിയാനി - മലയാളം തീയതികള്‍ തമ്മില്‍ രണ്ടു 
ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്‌. കന്നി 2 എന്നു കാണുന്നത്‌ 
മലയാളത്തീയതിയെന്നു കരുതി ഇംഗ്ലീഷ്‌ തീയതിയാക്കിയാല്‍ 
1912 സെപ്റ്റംബര്‍ 17 എന്നു വരും. കാതോലിക്കേറ്റ്‌ 
സ്ഥാപനത്തിന്റെ തീയതി 1912 സെപ്റ്റംബര്‍ 17 എന്നു ചരിത്രഗ്ര 
ന്ഥങ്ങളില്‍ തെറ്റായി രേഖപ്പെടുത്താന്‍ കാരണമിതാണ്‌. 1912 
സെപ്റ്റംബര്‍ 15 ഞായറാഴ്ചയാണ്‌ പരിശുദ്ധ ബസേലിയോസ്‌ 
പൌലോസ്‌ പ്രഥമന്‍ കാതേലിക്കാ ബാവാ സ്ഥാനാരോഹണം 
ചെയ്തതെന്ന്‌ ഈ ലേഖകന്‍ 1982ല്‍ തന്നെ ചുണ്ടിക്കാണ്ച്പിരു 
ന്നു. ഈ വാദത്തിന്‌ അന്ന്‌ അംഗീകാരം ലഭിച്ചില്ല; ഇപ്പോള്‍ 











൨ ഛര്‌ DB സംരം 
ണ്ട. aa) 
ര കന 
രൂ കര | 
൬ വ | 
൭ ക൯ | 
വൃ a, ട്‌ ര 
൯ പക | 
| 
൧൭ ൭.൭. 
൧.൧ << ൩ | 
൧൨ വര | 
ഹന ) ഒരൂ | | 
ത്ത്‌ | ൨.൬ | | 
കരു | “1൨൭ | 
കന | വവ lei 
൭) | ൨൯ [3 
കവ | stad ] 
ക൯ = | 
൨o has 
൨.൧ | ൨. 
൨൨ l= | ൨ ! വ്വ 
൨.൨൨. [ജു | രഃ .| 
വര e | ൭ 
൨ LS | Te 
൨൩ Ed & 
൨.൭ nh വ 





വിശേക്ഷ ദിവസങ്ങധം 








ചന്തമാ 


ഹേരന്തേ- പിറവിയുകട തനടങ്കിഒന്‍റ മേടസ്സം. 
ആന്തം തണ്ണൃ ഭിചഞ്യംം 
കന്തും തത്തുബവശബ്രായുകടയും 


അടന്ത ന്മ. വ്വ ബവവേരന്തംതടെയും താര നിക്കബാങസി ന്‍റെയും 
കവ 


൬൭ അകകന്തൊാതളെയും ഒപം 


വതാന്തം തഡൂതുാകന്നപ്പെററങ്മുടെ ക 

അന്തം തര കബ ബക്കളം അവന്‍റെ ഒപ്വൈങ്ങം 
ഞാരായുെയും നള്യേത അാകാകങന്മാതടയും തപഃ 

രവൃ-ന്ത- സയീബരയുടെ കരാ 

൭. ടാക തര ഭതാങ്മാള്ളിഹായുടെ കം തണ ബിവ. 

ട്ട വത്വാന്തം ഒപിറദ്ിയുടെ ചൈ 

പും വണഞാന്ത- തന്ദുരാഒനംപ്പെററങ്യുടെ കട്ട ഒ 


ടട വരാന്ത നങ്ുടെ കത്താവിനെക്കി ചു കഖ ഏററ ശിശൂക്ക 
രുടെ പെം 
അരസ്ധങ്താം ഒപൈശുന്നാട് കരിഞ്ഞു വന്ത ഞുധനാള്ള നങ്ങ 
ടെ കത്താവികന്‍റ ആടച്പിഠച്ചം കക ന്‍െറ എപ്പിയ്കോം 
പും ആയ താര്‍ യാതക്കാഞു തീഫ രുത്ിന്ാല്‍ ഗ്മ 
കബ്ലാനന അകണച്ചു ഖിവഞംം 


ഇടവഴിക്കല്‍്‌ ഫിലിപ്പോസ്‌ കോറെച്ഛിസ്‌കോച്ഛാ 
തയ്യാറാക്കിയ 7687ലെ സഭാപഞ്ചാംഗം (സെന്റ്‌ 
തോമസ്‌ പ്രസ്‌, കൊച്ചി). സ്ുറിയാനിക്കണക്ക്‌ 1873 ധനു 
മാസമാണ്‌ ചിത്രത്തില്‍ കാഞ്ുുന്നത്‌. സുറിയാനി, 
ഇംഗ്ലീഷ്‌, മലയാളം രിതികളിത്‌ തീയതികള്‍ 
കൊടുത്തിരിക്കുന്നു. സുറിയാനി - ഇംഗ്ലീഷ്‌ തമ്മില്‍ 
12 ദിവസ്സവും സ്ുുറിയാനി - മലയാളം തമ്മില്‍ ഒരു 
ദിവസവുമാണ്‌ വ്യത്യാസം. 1873 കോനുല്‍ക്ദ?ം 
(സുറിയാനി ധന്നു) 25 / 1874 ജനുവരി 6 / 1049 WD} 24 
ചൊവ്യാഴ്ചയാണ്‌ (കിസ്മസ്‌. പെരുന്നാളുകള്‍ 
ആഘോഷിച്ചിരുന്നത്‌ മലയാള തീയതിയ 
അടിസ്ഥാനമാക്കിയലല്ലന്നും സുറിയാനി തീയതിയെ 
അടിസ്ഥാനമാക്കിയാമണന്നും ഇതു പരിശോധിച്ചാല്‍ 
വ്യക്തമാകും. 





1902 നവംബര്‍ 2 / തുലാം 20 (സുക) / 
1078 തുലാം 17 (മക) ഞായറാഴ്ചയാണ്‌ 
പരിശുദ്ധ പരുമല മാര്‍ ഗ്രീഗോറിയോസ്‌ 
തിരുമേനി കാലം ചെയ്തത്‌. (കാലം 
ചെയ്ത സമയം പരിഗണിച്ചാല്‍ 1902 നവം 
ബര്‍ 3 വരുമെന്നൊരു വാദമുണ്ടെങ്കിലും 
അതിലേക്കു കടക്കുന്നില്ല). തുലാം 20 
മലയാളത്തീയതിയെന്നു കരുതി ഇംഗ്ലീഷ്‌ 


അംഗീകാരം ലഭിച്ചതില്‍ സന്തോഷിക്കുന്നു. 
www.bethelpatrika.org | 14 | 


തീയതിയാക്കിയാല്‍ 1902 നവംബര്‍ 5 ആകും. ഇവിടെ 
സുറിയാനി - മലയാളം തീയതികള്‍ തമ്മില്‍ മുന്നു 
ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്‌. 

അതുപോലെ 1876 ആഗസ്റ്റ്‌ 27, 1876 ഓബ്‌ 15, 1876 
ചിങ്ങം 15 (സുറിയാനി കണക്ക്‌), 1052 ചിങ്ങം 13 
(മലയാള കണക്ക്‌) എന്നിവ ഒരേ ദിവസമാണ്‌ 
(ഇവിടെ വ്യത്യാസം 12 ദിവസം). ഈ വാങ്ങിപ്പു പെരു 
ന്നാള്‍ ദിവസമാണ്‌ മലങ്കരയിലെ പ്രഥമ മൂറോന്‍ 
കൂദാശ നടന്നത്‌. ഇവിടെ സുറിയാനി - മലയാളം 
തീയതികള്‍ തമ്മില്‍ രണ്ടു ദിവസത്തിന്റെ 
വ്യത്യാസമുണ്ട്‌. 1876 ചിങ്ങം 15 മലയാളത്തീയ 
തിയെന്നു കരുതി ഇംഗ്ലീഷ്‌ തീയതിയാക്കിയാല്‍ 1876 
ആഗസ്റ്റ്‌ 29 എന്നു തെറ്റിപ്പോകും. 

ഗ്രിഗോറിയന്‍ കലണ്ടര്‍ സ്വീകരിച്ചതോടെ മലങ്കര 
സഭയിലെ പള്ളികള്‍ പെരുന്നാള്‍ തീയതികള്‍ 
പുതിയ രീതിയിലേക്ക്‌ മാറ്റിയെങ്കിലും വിശുദ്ധ 
ഗീവര്‍ഗീസ്‌ സഹദായുടേത്‌ ഉള്‍പ്പെടെയുള്ള ചില 
പെരുന്നാളുകള്‍ പഴയ രീതിയില്‍ തന്നെ തുടര്‍ന്നു. 
ഏപ്രില്‍ 23നു വരേണ്ട പെരുന്നാള്‍ മേയ്‌ മാസം 6, 
7, 8 തുടങ്ങിയ തീയതികളിലേക്കു മാറുന്നു. നീസാന്‍ 
23 അഥവാ സുറിയാനിക്കണക്ക്‌ മേടം 23 ശരിയായി 
കണക്കാക്കിയാല്‍ മേയ്‌ 6 ആണ്‌ വരേണ്ടത്‌. (13 
ദിവസം വ്യത്യാസം). എന്നാല്‍ ചിലര്‍ മലയാള 
പഞ്ചാംഗം (കൊല്ല വര്‍ഷം) മേടം 23ന്‌ 
ആഘോഷിക്കുന്നതുകൊണ്ടാണ്‌ തീയതി മേയ്‌ 
ഏഴോ എട്ടോ ആകുന്നത്‌. 

കോലഞ്ചേരി പള്ളിയില്‍ മാര്‍ പത്രോസ്‌ പന 
ലോസ്‌ ശ്ലീഹന്മാരുടെ പെരുന്നാള്‍ ജൂലൈ 12 
ആഘോഷിക്കുന്നു. അന്ന്‌ ജൂലിയന്‍ കലണ്ടറിലെ 
ജൂണ്‍ 29 / ഹസിറോന്‍ 29 / സുറിയാനിക്കണക്ക്‌ 
മിഥുനം 29 ആയതുകൊണ്ടാണ്‌. 

മാര്‍ സ്തേഫാനോസ്‌ സഹദായുടെ പെരുന്നാള്‍ 
ജനുവരി 8നു പകരം ജനുവരി 21നും (കോനൂന്‍ 
ഹ്രോയ്‌ /സുറിയാനിക്കണക്ക്‌ മകരം 8) മാര്‍ ബഹ 
നാം സഹദായുടെ പെരുന്നാള്‍ ഡിസംബര്‍ 10നു 
പകരം ഡിസംബര്‍ മ3നും (കോനുന്‍ക്ദീം / സുറിയാ 
നി ധനു 10)13 ദിവസം വൈകി വരാന്‍ കാരണവും 
ഇതുതന്നെ. വി. ദൈവമാതാവിന്റെ ചില പെരു 
ന്നാളുകളും ചില പളളികളില്‍ 13 ദിവസം വൈകി 
ആഘോഷിക്കാറുണ്ട്‌. വിത്തുകള്‍ക്കുവേണ്ടിയുള്ള 
ദൈവമാതാവിന്റെ പെരുന്നാള്‍ ജനുവരി 15നു പകരം 
ജനുവരി 28 (സുറിയാനി മകരം 15)നു വരാം. 

സുറിയാനി തീയതിയെ മലയാള തീയതിയെന്നു 
തെറ്റിദ്ധരിച്ച്‌ ഇംഗ്ലീഷ്‌ തീയതിയാക്കുമ്പോള്‍ 
തീയതികള്‍ തെറ്റിപ്പോകാം. മാര്‍ സ്തേഫാനോസ്‌ 
സഹദായുടെ പെരുന്നാള്‍ ചില പള്ളികളില്‍ ജനു 
വരി 21നു പകരം 22, 23 തുടങ്ങിയ തീയതികളില്‍ 
ആഘോഷിക്കാന്‍ കാരണം ഇതാണ്‌. 1900 - 1953 
കാലഘട്ടത്തിലെ സഭാപഞ്ചാംഗം പരിശോധിച്ചാല്‍ 


ഡിസംബര്‍ 2015 


ഈ പെരുന്നാള്‍ ജനുവരി 21 (സുറിയാനി മകരം 
8)നാണ്‌ ആഘോഷിച്ചിരുന്നതെന്നു വ്യക്തമാകും. 
(അതിനു മുമ്പ്‌ ജനുവരി 20). വിശുദ്ധ നാടുകളില്‍ 
അന്ത്യോഖ്യന്‍ സുറിയാനി സഭ അടുത്ത കാലം 
വരെ പെരുന്നാളുകള്‍ ആഘോഷിച്ചിരുന്ന തീയ 
തികള്‍ പരിശോധിച്ചാലും ഇതു വ്യക്തമാകും. (അവ 
ര്‍ ഗ്രീഗോറിയന്‍ കലണ്ടര്‍ സ്വീകരിച്ചത്‌ പത്തു 
വര്‍ഷം മുമ്പാണെന്ന്‌ യാക്കോബായ വിഭാഗത്തിലെ 
ഐസക്‌ മാര്‍ ഒസ്താത്തിയോസ്‌ മ്മെതാപ്പോ 
ലീത്തായില്‍ നിന്ന്‌ അറിയാന്‍ കഴിഞ്ഞു). 

നമ്മുടെ സഭ ഗ്രിഗോറിയന്‍ കലണ്ടര്‍ സ്വീകരിച്ച 
സ്ഥിതിയ്ക്ക്‌ എല്ലാ പെരുന്നാളുകളും പുതിയ രീതി 
യില്‍ ആഘോഷിക്കുന്നതാണ്‌ യുക്തി. ചില പെരു 
ന്നാളുകള്‍ പഴയ രീതിയില്‍ ആഘോഷിക്കുമ്പോള്‍ 
സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതായി കാണാം. 

യല്‍ദോപ്പെരുന്നാള്‍, ദൈവമാതാവിന്റ പുകഴ്ച 
പ്പെരുന്നാള്‍, ശിശുവധപ്പെരുന്നാള്‍ എന്നിവ ഡിസം 
ബര്‍ 25, 26, 27 തീയതികളില്‍ വരുന്നതു പോലെ 
ദനഹാപ്പെരുന്നാള്‍, മാര്‍ യൂഹാനോന്‍ മാംദാനായുടെ 
ശിരഛേദം / പുകഴ്‌ ചപ്പെരുന്നാള്‍, മാര്‍ സ്തേ 
ഫാനോസ്‌ സഹദായുടെ പെരുന്നാള്‍ എന്നിവ 
ജനുവരി 6, 7, 8 തീയതികളില്‍ ക്രമീകരിച്ചിരിക്കുന്ന 
തു യുക്തിസഹമാണ്‌. ജൂണ്‍ 16 - 29 തീയതികളില്‍ 
ശ്ലീഹാനോമ്പ്‌ ആചരിച്ചിട്ട മാര്‍ പത്രോസ്‌ പൌലോസ്‌ 
ശ്ലീഹന്മാരുടെ പെരുന്നാള്‍ ജൂലൈ 12ന്‌ 
ആഘോഷിക്കുന്ന രീതി ഒഴിവാക്കാനാകും. 

പഴയ പതിവ്‌ നിലനിര്‍ത്താനായി പഴയ രീതിയില്‍ 
ആഘോഷിക്കുന്നെങ്കില്‍ അതു സുറിയാനിക്കണക്ക 
നുസരിച്ചുള്ള തീയതിയില്‍ വേണം ആഘോ 
ഷിക്കുന്നത്‌. പള്ളിയുടെ കല്ലിടീല്‍, കൂദാശ തുടങ്ങിയ 
സംഭവങ്ങളോടനുബന്ധിച്ചുള്ള പെരുന്നാളുകള്‍ 
പുതിയ തീയതിയിലേക്കു മാറ്റാന്‍ പലര്‍ക്കും പ്രയാ 
സം കാണും. അങ്ങനെയെങ്കില്‍ മലയാളത്തീയ 
തിക്കു പകരം സുറിയാനിക്കണക്കിനെ അടിസ്ഥാന 
മാക്കി 13 ദിവസം കൂട്ടി ഇംഗ്ലീഷ്‌ തീയതി കണ്ടു 
പിടിച്ചാല്‍ മതി. 1900 - 2100 കാലത്ത്‌ 13 ദിവസമാണ്‌ 
വ്യത്യാസം. അതു കഴിഞ്ഞാല്‍ 1 ദിവസം. 

ഇന്നും ചില ക്രൈസ്തവ സഭകള്‍ ജൂലിയന്‍ 
കലണ്ടര്‍ ഉപയോഗിക്കുന്നതിനാല്‍ ആ കലണ്ടറില്‍ 
ഡിസംബര്‍ 25 ആയി വരുന്ന ജനുവരി ഏഴിനാണ്‌ 
ക്രിസ്മസ്‌ ആഘോഷിക്കുന്നത്‌. ഈസ്റ്റര്‍ തീയ 
തിക്കും ഇതുപോലെ വ്യത്യാസമുണ്ട്‌. മലങ്കര, 
അര്‍മേനിയന്‍, ഫിന്നിഷ്‌ ഒഴികെയുള്ള ഓര്‍ത്ത 
ഡോക്സ്‌ സഭകള്‍ ഇന്നും മറ്റുള്ളവര്‍ ആഘോഷിച്ച്‌ 
ഒന്നും നാലും അഞ്ചും ആഴ്ചകള്‍ കഴിഞ്ഞാണ്‌ മിക്ക 
വര്‍ഷവും ഈസ്റ്റര്‍ ആഘോഷിക്കുന്നത്‌. ചില 
വര്‍ഷങ്ങളില്‍ (ഉദാ: - 2007, 2010, 2011, 2014, 2017, 2025) 
ഒരുമിച്ചു വരുമെന്നു മാത്രം. 


ഫോണ്‍ - 9446412907 ക്‌ം 


www.bethelpatrika.org | 15 | 


TR 
പെണ. 0 


ഫാ. പി. വി. ജോണ്‍ 


ഉക്തിയില്ലാത്ത ജ്ഞാനം 
അനര്‍ത്ഥമുണടാക്കുന്നു 


1 രാജാ: 11:11 യഹോവ ശലോമോനോട്‌ അരുളി 
ചെയ്തത്‌ എന്തെന്നാല്‍ എന്റെ നിയമവും ഞാന്‍ 
നിന്നോടു കല്‍പ്പിച്ച കല്പനകളും നീ പ്രവര്‍ത്തി 
ച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരില്‍ ഇരിക്ക 
കൊണ്ട്‌ ഞാന്‍ രാജ്യത്വം നിങ്കല്‍ നിന്നു നീക്കി 
നിശ്വയമായി പറിച്ച്‌ നിന്റെ ദാസന്‍ കൊടുക്കും.” 

ജ്ഞാനിയായ ശലോമോന്റെ ജീവിതത്തിന്റെ 
ആകെ തുകയാണ്‌ ഈ വാക്യത്തില്‍ നാം വായി 
ക്കുന്നത്‌. എന്തെല്ലാം നേടിയെന്നതല്ല, വരുംതലമു 
റയ്ക്കായി എന്തൊക്കെ നല്‍കിയെന്നതാണ്‌ ധന്യ 
മായ ജീവിതത്തിന്റെ മാനദണ്ഡം. യിസ്രായേലില്‍ 


ഡിസംബര്‍ 2015 


ശലോമോനെപ്പോലെ ഒരു രാജാവ്‌ ഉണ്ടായിട്ടില്ല. 
ശലോമോന്റെ പിതാവായ ദാവീദ്‌ രാജാവിനെ 
വിസ്മരിച്ചുകൊണ്ടല്ല ഇതു പറയുന്നത്‌. ദാവീദി 
നെയും ശലോമോനേയും താരതമ്യം ചെയ്യുമ്പോള്‍ 
പല കാര്യങ്ങളിലും ദാവീദു രാജാവ്‌ ശലോമോനേ 
ക്കാള്‍ മുന്‍പില്‍ നില്‍ക്കുന്നുണ്ടെങ്കിലും ജ്ഞാന 
ത്തിലും ഭരണ ത്ന്ത്രജ്ഞതയിലും ശലോമോന്‍ 
തന്നെയാണ്‌ ഒന്നാമന്‍. എന്നാല്‍ ദൈവഭക്തിയിൽ 
ദാവീദിനോടൊപ്പം എത്തുവാന്‍ ശലോമോന്‍ കഴി 
ഞ്ഞില്ല എന്നതാണ്‌ ശാലോമോന്റെ ഈ ദൌര്‍ഭാ 
ഗൃത്തിനു കാരണം. രണ്ടുപേരും നാല്‍പതു സംവ 
ത്സരം യിസ്രായേലിന്റെ രാജാവായി വാണു. ദാവീ 
ദിന്റെ ജീവിതത്തില്‍ ഗൌരവതരമായ പല വീഴ്ച 
കളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം പശ്ചാ 
ത്തപിച്ച്‌ തിരിച്ചു വന്നതിനാല്‍ അവന്‍ എല്ലാ കാര്യ 
ങ്ങളിലും അനുഗ്രഹീതനായിത്തീര്‍ന്നു. ദാവീദു 
രാജാവിന്റെ ജീവിതകാലം അധികവും പ്രശ്നസ 
ങ്കുലിതമായിരുന്നു. എന്നാല്‍ അവിടെയെല്ലാം 
അദ്ദേഹം ദൈവത്തോടു ചേര്‍ന്നുനിന്ന്‌ അതിനെ 
യെല്ലാം അതിജീവിച്ചതായി കാണാം. എനിക്കു 
വിരോധമായി പാളയമിറങ്ങിയിരിക്കുന്ന ആയിരമാ 
യിരം ജനങ്ങളെ ഞാന്‍ ഭയപ്പെടുകയില്ല (സങ്കീ. 


OR ലി | 





4:6) എന്നും നിന്നാല്‍ ഞാന്‍ ചട്ടക്കൂടിന്റെ നേരെ 
പാഞ്ഞുചെല്ലും. എന്റെ ദൈവം വന്നാല്‍ ഞാന്‍ 
മതില്‍ ചാടിക്കടക്കും. (സങ്കീ. 18:29) എന്നും 
അദ്ദേഹം വരുമ്പോള്‍ ദൈവഭക്തിയിലൂടെ നേടിയെ 
ടുത്ത ആത്മബലമാണ്‌ നാമിവിടെ ദര്‍ശിക്കുന്നത്‌. 

ദൈവോചിതമായ ഒരു മാറ്റത്തിനുള്ള അഭിവാ 
ഞ്ജയും ശ്രമവും ദാവീദില്‍ അന്ത്യകാലം വരെ 
നിലനിന്നിരുന്നു. വെടിപ്പുള്ള ഹൃദയവും സ്ഥിരത 
യുള്ള ആത്മാവും തനിക്കുണ്ടാകണമെന്ന അട 
ങ്ങാത്ത മോഹമാണ്‌ ദാവീദിനെ ശ്രേഷ്ഠനാക്കി 
നിലനിര്‍ത്തിത്‌. തന്മൂലം ദാവീദിന്റെ അന്ത്യകാലം 
അനുഗ്രഹീതമായി. തന്റെ ആഗ്രഹം പോലെയും 
ദൈവനിശ്ചയപ്രകാരവും ശലോമോനെ തന്റെ അന 
ന്തരാവകാശിയായി വാഴിച്ചു. അവന്റെ തലയില്‍ 
കൈവെച്ചനുഗ്രഹിച്ചു. മകനെക്കുറിച്ചുളള തന്റെ 
പ്രതീക്ഷകള്‍ എന്തെല്ലാമെന്ന്‌ അവനെ അറിയിച്ചു. 
യഹോവ തന്നെ ഏല്‍പ്പിച്ച ജനത്തെയും രാജ്യ 
ത്തെയും ബലമുള്ള കരങ്ങളില്‍ നല്‍കി സന്തോ 
ഷത്തോടെ സമാധാനത്തോടെ ദാവീദ്‌ ലോക 
വാസം വെടിയുന്നു. ജീവനുള്ള ദൈവത്തെ ഉപേ 
ക്ഷിച്ചു. അന്യദൈവങ്ങളുടെ പിന്നാലെ പോയ 
ശലോമോനില്‍ നിന്ന്‌ രാജത്വം എടുത്തുകളയാതി 
രുന്നതിന്റെ കാരണമായി യഹോവ അരുളിച്ചെയ്യു 
ന്നു. “എങ്കിലും നിന്റെ അപ്പനായ ദാവീദിന്‍ 
നിമിത്തം ഞാന്‍ നിന്റെ ജീവകാലത്ത്‌ അത്‌ ചെയ്ക 
യില്ല (1 രാജാ 11:12) ഈ വാക്കുകള്‍ ശ്രദ്ധിക്കു 
മ്പോഴാണ്‌ ദാവീദിന്റെ മഹത്വം നാം തിരിച്ചറിയു 
ന്നത്‌. എന്നാല്‍ താരതമ്യേനെ പ്രശ്ന രഹിതമായ 
ഒരു ജീവിതത്തിന്റെ ഉടയമയായിരുന്നുവെങ്കിലും 
തന്റെ പിതാവായ ദാവീദിനു ലഭിച്ച നല്ലോരന്ത്യം 
ശലോമോനു ലഭിച്ചില്ലായെന്ന സത്യം ഈ വാക്യം 
വെളിവാക്കുന്നു. എന്തുകൊണ്ട്‌ ഇങ്ങനെ സംഭവി 
ച്ചുവെന്ന്‌ അറിയണമെങ്കില്‍ ശലോമോന്റെ ജീവി 
താനുഭവങ്ങളെല്ലാം ശരിയായി വിശകലനം 
ചെയ്തേ മതിയാവൂ. 

ദാവീദു രാജാവിന്‌ രിയാവിന്റെ ഭാര്യയായ 
ബേത്ത്ശേബയില്‍ ജനിച്ചപുശ്രനാണ്‌ ശലോമോന്‍. 
ജ്യേഷ്ഠന്മാര്‍ പലരുണ്ടായിരുന്നിട്ടും ശലോമോ 
നാണ്‌ ദാവീദിന്റെ അനന്തരാവകാശിയായി തീര്‍ന്ന 
ത്‌. അതു സാധാരണ ബുദ്ധിക്കു നിരക്കാത്ത ഒരു 
ദൈവനിശ്ചയമണണ്‍. വി. മത്തായി കര്‍ത്താവിന്റെ 
വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത്‌ ശ്രദ്ധിക്കു 
മ്പോഴാണ്‌ അതു മനസ്സിലാകുന്നത്‌. ബേത്ത്‌ - 
ശേബയും മകന്‍ ശലോമോനും കര്‍ത്താവിന്റെ 


ഡിസംബര്‍ 2015 


വംശാവലിയില്‍ സ്ഥാനം നേടിയിരിക്കുന്നു. ദൈവം 
മനുഷ്യകുലത്തിനായി ഒരുക്കിയ രക്ഷാപദ്ധതി 
യിലെ കണ്ണികളായി ഭവിച്ചത്‌ അവര്‍ രണ്ടുപേരു 
ടേയും യോഗ്യതകള്‍ കൊണ്ടാണെന്നു പറയുവാന്‍ 
കഴിയുകയില്ല. കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെടു 
ന്നത്‌ എന്ന സത്യം ഈ വംശാവലിയിലുടെ വെളി 
വാക്കുന്നുവെന്നു വേണം കരുതാന്‍. ശലോമോന്റെ 
ജ്യേഷ്ഠന്മാരായ അബ്ശലോമും ശ്ലീത്തിന്റെ മക 
നായ അദോനിയാവും രാജാവാകാന്‍ ശ്രമിച്ചതാണ്‌. 
അബ്ശാലേം കൊല്ലപ്പെട്ടു. അദോനിയാവ്‌ സ്വയം 
രാജാവായി അവരോധിച്ചെങ്കിലും ബേത്ത്‌ - 
ശേബയ്ക്കു നല്‍കിയ വാക്കനുസരിച്ച്‌ ദാവീദ്‌ 
ശലോമോനെ രാജാവായി വാഴിച്ചു. ശലോമോന്റെ 
രാജാവിന്റെ മാതാവ്‌ എന്നതിന്‌ അപ്പുറമായി ഒരു 
യോഗ്യതയും ബേത്ത്‌-ശേബയ്ക്ക്‌ അവകാശപ്പെ 
ടാനില്ല. 

ദാവീദിനു മരണസമയം അടുത്തു വന്നപ്പോള്‍ 
ശലോമോനോടു കല്‍പ്പിച്ച കാര്യങ്ങള്‍ ശ്രദ്ധിച്ചാല്‍ 
അത്‌ ദൈവനിശ്ചയമായിരുന്നു എന്ന്‌ മനസ്സിലാകും. 
1 രാജാ. 2:3, 4 നീ എന്തു ചെയ്താലും എവിടേയ്ക്കു 
തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാര്‍ത്ഥനാ 
കേണ്ടതിനും നിന്റെ മക്കള്‍ പൂര്‍ണ്ണ ഹൃദയ 
ത്തോടും പൂര്‍ണ്ണ മനസ്സോടും കൂടെ എന്റെ 
മുന്‍പാകെ സൌമ്യമായി നടന്ന്‌ തങ്ങളുടെ വഴി 
സൂക്ഷിക്കാന്‍ യിസ്രായേലിന്റെ രാജാസനത്തില്‍ 
ഇരിപ്പാന്‍ ഒരു മകന്‍ നിനക്ക്‌ ഇല്ലാതെ പോകയി 
ല്ല, എന്ന്‌ എന്നോട്‌ അരുളിച്ചെയ്ത വചനം താന്‍ 
ഉറപ്പിക്കേണ്ടതിനുമായി മോശെയുടെ ന്യായ്രപമാ 
ണത്തില്‍ എഴുതിയിരിക്കുന്നതുപോലെ നിന്റെ 
ദൈവമായ യഹോവയുടെ വഴികളില്‍ നടന്ന്‌ 
അവന്റെ ചട്ടങ്ങളും കല്പനകളും വിധികളും 
സാക്ഷ്യങ്ങളും പ്രമാണിച്ചു കൊണ്ട്‌ അവന്റെ 
ആജ്ഞ അനുസരിച്ചുകൊള്‍ക എന്നിങ്ങനെയുള്ള 
ഉപദേശത്തോടൊപ്പം ചെയ്യേണ്ട ചില കാര്യങ്ങളും 
പറയുകയുണ്ടായി. സെരൂയയുടെ പു്രനായ 
യോവാബിനോടും ഗേരയുടെ പുത്രന്‍ ശിമെയി 
യോടും ചെയ്യേണ്ട കാര്യങ്ങള്‍ അപ്പന്റെ അനുഗ്ര 
ഹ്രപകാരം ബുദ്ധിപൂര്‍വ്വം ശാലോമോന്‍ നിര്‍വ്ൃഹി 
ച്ചു. മറ്റനേകം കാര്യങ്ങള്‍ ചെയ്തെങ്കിലും യഹോ 
വയുടെ വഴികളില്‍ നടന്ന്‌ അവന്റെ ചട്ടങ്ങളും കല്പ 
നകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചു 
കൊണ്ട്‌ അവന്റെ ആജ്ഞ അനുസിച്ചുകൊള്‍ക 
എന്ന അപ്പന്റെ ഉപദേശം പൂര്‍ണ്ണമായി നിറവേറ്റു 
വാന്‍ ശാലമോനു കഴിഞ്ഞില്ല. അതുകൊണ്ടുതന്നെ 


www.bethelpatrika.org | 17 | 


രാജത്വം പൂര്‍ണ്ണമായി പിന്‍തലമുറയിലേക്ക്‌ 
പകര്‍ന്നു കൊടുക്കുവാനും ശലോമോനു സാധി 
ച്ചില്ല. 

ശലോമോന്റെ ശ്രേഷ്ഠ ഗുണങ്ങള്‍ പരിശോധി 
ക്കുമ്പോള്‍ പ്രഥമഗണനീയമായി നിലനില്‍ക്കുന്നത്‌ 
അവന്റെ ജ്ഞാനമാണ്‌. ജ്ഞാനിയായ ശലോമോന്‍ 
എന്ന്‌ എന്നാളും പ്രകീര്‍ത്തിതനാകത്തക്കവണ്ണം 
ഉന്നത ശീര്‍ഷനുമാണ്‌ യഹോവയുടെ വാക്കുകള്‍ 
തന്നെയാണ്‌ അതിനു സാക്ഷ്യം. 1 രാജാ. 3:12 
ജ്ഞാനവും വിവേകവും ഞാന്‍ നിനക്കു തരുന്നു, 
നിനക്കു സമനായവന്‍ നിനക്കു മുന്‍പ്‌ ഉണ്ടായി 
ട്ടില്ല; നിനക്കു സമനായവന്‍ നിന്റെശേഷം ഉണ്ടാ 
കുകയുമില്ല” മാത്രമല്ല, ജനത്തിനു ന്യായപാലനം 
ചെയ്യാന്‍ വിവേകമുള്ള ഒരു ഹൃദയം മാത്രം യഹോ 
വയോടു ചോദിച്ചതിനാല്‍ യഹോവ പ്രസാദം 
തോന്നി സമ്പത്തിലും രാജത്വത്തിലും മഹത്വ 
ത്തിലും ശലോമോനെ ഉയര്‍ത്തുകയം ചെയ്തു. 
ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്‌. 
ജ്ഞാനവും വിവേകവും സമ്പത്തും മഹത്വവും 
രാജത്വവും എല്ലാം നല്‍കിക്കൊണ്ട്‌ യഹോവ 
ശലോമോനോടു മറ്റൊരുകാര്യം കൂടെ അരുളിച്ചെ 
യ്തതായി 1 രാജാ. 3:14ല്‍ കാണാം.” നിന്റെ അപ്പ 
നായ ദാവീദ്‌ നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും 
കല്പനകളും പ്രമാണിച്ച്‌ എന്റെ വഴികളില്‍ നട 
ന്നാല്‍ ഞാന്‍ നിനക്കു ദീര്‍ഘായുസ്സ്‌ തരും.” അത്‌ 
പൂര്‍ണ്ണമായി നിറവേറ്റുവാനോ ആ വാഗ്ദത്തം 
പ്രാപിക്കുവാനോ ശലോമോനു കഴിഞ്ഞില്ല. എന്ന്‌ 
പില്‍കാല ചരിത്രം സാക്ഷിക്കുന്നു. ശലോമോന്റെ 
ആയുസ്സിനെക്കുറിച്ചു വ്യക്തമായി പറയുന്നില്ലെ 
ങ്കില്‍ വേദപണ്ഡിതന്മാരുടെ നിഗമനം ശലോമോന്‍ 
58 വയസ്സു മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്നാണ്‌. 
വാഗ്ദത്തം പ്രാപിക്കണമെങ്കില്‍ ലഭിച്ച സാക്ഷ്യ 
ത്തിനനുസരിച്ച്‌ യഹോവയുടെ ചട്ടങ്ങളും പ്രമാണ 
ങ്ങളും അനുസരിക്കണമെന്ന സത്യം ഇതു വെളി 
വാക്കുന്നു. 

ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ചു ചില കാര്യ 
ങ്ങള്‍ ഗ്രഹിക്കേണ്ടതുണ്ട്‌. ശലോമോന്റെ സദൃശ്യ 
വാക്യങ്ങളും സഭാപ്രസംഗിയും ഉത്തമഗീതവു 
മെല്ലാം അതിന്റെ മകുടോദാഹരണങ്ങളാണ്‌. 1 
രാജാ. 4:32, 33ല്‍ ശലോമോന്റെ ജ്ഞാനത്തെക്കു 
റിച്ചു പറഞ്ഞിരിക്കുന്നത്‌ ശ്രദ്ധിക്കുക. അവന്‍ മുവാ 
യിരം സദൃശ്യവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങള്‍ 
ആയിരത്തിയഞ്ച്‌ ആയിരുന്നു. ലൈബാനോനിലെ 
ദേവദാരുക്കള്‍ മുതല്‍ ചുവരിന്മേല്‍ മുളയ്ക്കുന്ന 


ഡിസംബര്‍ 2015 


ഈസോപ്പുവരെയുളള വൃക്ഷലതാദികളെക്കുറിച്ചും 
മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കു 
റിച്ചും അവന്‍ സംസാരിച്ചു.” യഹോവ ഭക്തിജ്ഞാ 
നത്തിന്റെ ആരംഭമാകുന്നുവെന്നും, സകലവും മായ 
എന്നും ജ്ഞാനബാഹുല്യത്തില്‍ വ്യസനബാ 
ഹുല്യം ഉണ്ട്‌. അറിവ്‌ വര്‍ദ്ധിപ്പിച്ചിരിക്കുന്നവന്‍ 
ദുഃഖം വര്‍ദ്ധിപ്പിക്കുന്നു എന്നും മറ്റുമുള്ള ജീവിത 
യാഥാര്‍ത്ഥ്യങ്ങള്‍ സ്വജീവിതത്തിലൂടെ തിരിച്ചറി 
ഞ്ഞിട്ടും അതിനനുസരണമായി സ്വജീവിതം ക്രമ 
പ്പെടുത്തുവാന്‍ ശലോമോനു കഴിഞ്ഞില്ല എന്നത്‌ 
നാം തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാണ്‌. 
ശലോമോന്റെ ജ്ഞാനത്തിന്റെ മറ്റൊരു സവി 
ശേഷത രാജ്യതന്ത്രജ്ഞതയാണ്‌. തന്റെ പിതാവ്‌ 
ദാവീദ്‌ ചുറ്റുമുള്ള ശ്രതുരാജ്യങ്ങളെയെല്ലാം ജയിച്ച്‌ 
യിസ്രായേലിന്‌ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാ 
ക്കിയതിനു ശേഷമാണ്‌ രാജ്യഭാരം ശലോമോനെ 
ഏല്‍പ്പിച്ചത്‌. തന്റെ അപ്പനെപ്പോലെ യുദ്ധം ചെയ്ത്‌ 
ചുറ്റുമുള്ള രാജ്യങ്ങളെ ജയിക്കുവാനല്ല ശലോമോന്‍ 
ശ്രമിച്ചത്‌. മറിച്ച്‌ ത്രന്തപൂര്‍വൃമായ ചില നീക്കങ്ങ 
ളാണ്‌ അദ്ദേഹം അവലംബിച്ചത്‌ എന്നു വേണം 
ചിന്തിക്കുവാന്‍. രാജ്യഭാരം ഏറ്റെടുത്തുകഴിഞ്ഞ്‌ 
അപ്പന്റെ നിര്‍ദ്ദേശങ്ങള്‍ എല്ലാം പാലിച്ചശേഷം 
ശലോമോന്‍ ആദ്യം ചെയ്ത പ്രവൃത്തി ഈ സത്യം 
വെളിവാക്കുന്നു 1 രാജാ. 3:1 അനന്തരം ശലോമോന്‍ 
മിശ്രയീമ്യ രാജാവായ ഫറവോനോട്‌ സംബന്ധം 
കൂടീ ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. ഫറ 
വോന്റെ പുത്രിയുടെ സൌന്ദര്യത്തില്‍ ആകൃഷ്ട 
നായി ചെയ്ത ഒന്നായിമാത്രം ഇതിനെ കാണുവാന്‍ 
കഴിയുകയില്ല. കാരണം ഫറവോന്റെ പുത്രിയുടെ 
പ്രത്യേകതകള്‍ ഒന്നും അവിടെ സൂചിപ്പിക്കുന്നു 
പോലുമില്ല. സമീപത്തുള്ള ്രബലമായ ഒരു രാജാ 
വിനെ തന്റെ വശത്താക്കാനുള്ള ഒരു മാര്‍ഗ്ഗമായി 
ട്ടാണ്‌ ഈ വിവാഹത്തെ കാണേണ്ടത്‌. പതി 
നൊന്നാം അദ്ധ്യായം ഒന്നാം വാക്യം ഈ 
സത്യത്തെ കൂടെക്കൂടെ വ്യക്തമാക്കുന്നു. ശാലോ 
മോന്‍ രാജാവ്‌ ഫറവോന്റെ മകളെ കൂടാതെ മോവാ 
ബ്യര്‍, അമോന്യര്‍, ഏദോമ്യ്‌, സീദോമ്യര്‍, ഹിത്യര്‍ 
എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേകം 
സ്രതീകളേയും സ്നേഹിച്ചു. ഫറവോന്റെ 
പുത്രിയെ വിവാഹം കഴിച്ചതോടൊപ്പം ഫറവോനു 
മായുള്ള സഖ്യത പ്രബലപ്പെട്ടത്‌ ചുറ്റുപാടുമുള്ള 
മറ്റു രാജ്യങ്ങളുമായി ഏവംവിധ ബന്ധത്തിന്‌ പ്രേര 
കമായി ഭവിച്ചുവെന്നുവേണം ഇതില്‍ നിന്നും നാം 
മനസ്സിലാക്കേണ്ടത്‌. 
(തുടരും) 


www.bethelpatrika.org | 18 | 


[111,111 


ഫാ. ഷിബു വര്‍ഗീസ്‌ 


ശിശുക്കള്‍ക്ക്‌ സ്നാനം നല്‍കി 
യെന്ന്‌ അതേ രീതിയില്‍ വി. വേദപു 
സ്തകത്തില്‍ എടുത്തു പറയുന്നില്ല. 
എന്നാല്‍ ശിശുക്കള്‍ക്ക്‌ സ്നാനം 
നല്‍കാതെ മാറ്റി നിര്‍ത്തിയെന്നും തിരു 
വചനത്തില്‍ പറയുന്നില്ല. അതേസ 
മയം അപ്പോസ്തോല പ്രവര്‍ത്തിയില്‍ 
കുടുംബസമേതം ചിലര്‍ സ്നാനം 
സ്വീകരിച്ചതായി കാണാം. (അപ്പൊ. 
പ്രവ. 16:33) ലുദിയായും കുടുംബവും 
(Acts. 16:14, 2:38-39) “എല്ലാവരും” എന്ന്‌ 
പറഞ്ഞിരിക്കുന്നതിനാല്‍ ശിശുക്കളും 
ഉള്‍പ്പെടുന്നു. “സന്താനങ്ങള്‍ക്കും” 
എന്ന്‌ പറഞ്ഞിരിക്കുന്നതിനാല്‍ 
സ്നാപന ശുശ്രൂഷയില്‍ നിന്നും ശിശു 
ക്കളെ മാറ്റി നിര്‍ത്തിയില്ല എന്ന്‌ 
വ്യക്തം. പത്രോസിന്റെ പ്രസംഗ 
ത്താല്‍ മുവായിരം പേര്‍ പരിശുദ്ധാ 
ത്മാവ്‌ പ്രാപിക്കുകയും സ്നാന 
മേല്‍ക്കുകയും ചെയ്തപ്പോള്‍ “വിശ്വ 
സിച്ചിട്ട്‌ സ്നാനമേല്‍ക്കുക്‌” എന്ന 
രീതി അവിടെ കാണുന്നില്ല. എല്ലാം 
വിശ്വസിച്ചിട്ടും പഠിച്ചിട്ടും മാ്രമേ 
സ്നാനമേല്‍ക്കാവൂ എങ്കില്‍ പിന്നീട്‌ 
ഒന്നും പഠിക്കേണ്ടതില്ലല്ലോ. (അപ്പൊ. 
പ്രവ്യ. 2:42 - പഠിക്കുക.) 

സഭയുടെ കൂദാശകളും വിശ്വാ 
സവും ആചാരാനുഷ്ഠാനങ്ങളും വേദ 
പുസ്തകത്തിലെ ഒരു വാക്യമോ ഒരു 
ഭാഗമോ അടിസ്ഥാനമാക്കി മാത്രം വിശ 
കലനം ചെയ്യേണ്ടവയല്ല. മറിച്ച്‌ വേദ 
പുസ്തകം മുഴുവനായി (in totaly) 
എന്തു പഠിപ്പിക്കുന്നു എന്ന്‌ അറിഞ്ഞി 
രിക്കേണം. വേദപുസ്തകത്തിന്റെ ഉപ 
ദേശപ്രകാരം ശിശുക്കളെ സ്നാപനം 
ചെയ്യുന്നത്‌ ശരിയാണ്‌. 

വി. വേദപുസ്തകം യെഹൂദന്മാ 
രുടെ പശ്ചാത്തലത്തില്‍ എഴുതപ്പെട്ട 
താണ്‌. പഴയനിയമത്തില്‍ ഒരു രാജ്യ 
മായി, ജനതയായി, ജനമായി രക്ഷയി 
ലേക്കും വിമോചനത്തിലേക്കും വള 
രുന്ന സംഭവങ്ങള്‍ നാം കാണുന്നു. 
വ്യക്തിയെയല്ല ജനത്തെയാണ്‌ പ്രവാ 
ചകന്‍ സംബോധന ചെയ്തിട്ടുളളത്‌. 

പുതിയ നിയമത്തിലും രാജകീയ 
പുരോഹിത വര്‍ഗ്ഗം സ്വന്തം ജനത്തെ 


വി. മാമ്മോദീസാ 
(ശിശുസ്നാനം) 
അറിയേണ്ട സത്യങ്ങള്‍ 


(കഴിഞ്ഞ ലക്കം തുടര്‍ച്ച...) 


വിശുദ്ധ വംശം (1 പത്രൊ. 2:9, 10, 1 കൊരി. 10:1) എന്നിത്യാദി 
കാണുന്നുവല്ലോ. അപ്രകാരം വേദപുസ്തകവുമായുള്ള ഉടമ്പ 
ടിയില്‍ പ്രവേശിക്കുന്നത്‌ വ്യക്തിയായിട്ടല്ല സമൂഹമായിട്ടാണ്‌. 
വ്യക്തിപരമായ സമര്‍പ്പണവും അതോടൊപ്പം മറ്റുള്ളവനോടുള്ള 
സ്നേഹവും വിശ്വാസത്തിന്റെ തുലനതയ്ക്ക്‌ ആവശ്യമണ്‌. 
ജീവനില്‍ കടക്കേണ്ടതിന്‌ മറ്റുള്ളവരോടുള്ള ബന്ധവും നേരാ 
യത്‌ ആയിരിക്കണം. (വി. മത്താ. 19:19-20, യോശു. 7:10, 20, 25, 
22:30, 1 ദന. 2:7, യോര്‍വല്‍ 2:28 - 32, അപ്പൊ. പ്ര. 2:38, 37, 2 
ദിന. 34:30, സംഖ്യ 3:39, 26:62, 2 രാജാ. 23:2, യെശ. 54:13, 
യോവേല്‍ 2:16, 2 ദിന. 20:13, നെഹ. 12:43, 8:2, പുറ. 19:5, ആവ. 
7:6- നോക്കുക.) 

പുരാതന എബ്രായ രീതിയനുസരിച്ച്‌ ഒരു ഗൃഹനാഥന്‍ 
ഏതെങ്കിലും കരാറിലേര്‍പ്പെട്ടാല്‍ അയാളുടെ കുടുംബാംഗ 
ങ്ങളും കുടുംബ സ്വത്തില്‍പെട്ട അടിമകളും കരാറിന്‌ സ്വഭാ 
വേന ബാദ്ധ്യസ്ഥരായിത്തീരുന്നു. (1 പത്രൊ. 3:18) ചുരുക്കത്തില്‍ 
യെഹൂദന്മാരുടെ പശ്ചാത്തലത്തിലാകാം ശിശുസ്നാപനം നട 
ന്നിട്ടുള്ളത്‌. അത്‌ ക്രിസ്തീയ സഭയില്‍ ആകാമോ എന്ന ചോദ്യ 
ത്തിന്‌ പ്രസക്തിയില്ല. കാരണം വേദപുസ്തകത്തില്‍ ശിശു 
ക്കളെ സ്നാനം കഴിപ്പിച്ചിരുന്നു എന്നതാണ്‌ നമുക്ക്‌ കരണീയ 
മായിട്ടുള്ളത്‌. (Acts 16:15, 16:13, 18:8, 1 കൊരി. 1:16, യോശുവ. 
24:15, 1 കൊരി. 10:1-2, 11:14 ലൂക്കോ. 19:9, എഫെ. 61, കൊലൊ. 
3:20, 4:15, 1 കൊരി. 16:19, 1 കൊലൊ. 4:15 റോമ. 16:11 - പരിശോ 
ധിക്കുക.) ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്ത്‌ മറ്റ്‌ മതങ്ങളില്‍ 
നിന്നും വന്ന പുരുഷന്മാരോടും സ്ത്രീകളോടും ഒപ്പം ശിശുക്ക 
ളേയും സ്നാനപ്പെടുത്തിയിരുന്നു എന്ന്‌ ഉറപ്പായും പറയുവാന്‍ 
കഴിയും. 

പുതിയ നിയമത്തില്‍ ഒരിടത്തും സ്നാനത്തെപ്പറ്റി വിശദ 
മായും പൂര്‍ണ്ണവുമായ ചര്‍ച്ചയോ പ്രബോധനങ്ങളോ ഇല്ല. 
കാരണം. സ്നാപനം സഭയുടെ പ്രധാന തലങ്ങളില്‍ (രക്ഷ 
യുടെ ആദ്യപടിമാതരം ലക്ഷ്യമല്ല) വന്നിരുന്നില്ല എന്നതാണ്‌ 
ബിഷപ്പ്‌ എസ്‌. എം. മെറില്‍ തന്റെ “Christian Baptism its 
suubject and mode” എന്ന പുസ്തകത്തില്‍ (പേജ്‌. 7-38) ശിശു 
ക്കളുടെ ആത്മീയതയെപ്പറ്റി പറയുമ്പോള്‍ താഴെ പറയുന്ന 
കാര്യങ്ങള്‍ രേഖപ്പെടുത്തുന്നു. 

ഒ. ശിശുക്കളുടെ അസ്തിത്വം ക്രിസ്തുവിനോടും അവന്റെ 
വീണ്ടെടുപ്പിനോടും കടപ്പെട്ടിരിക്കുന്നു. 

0. ശിശുക്കള്‍ ദൈവരാജ്യ പ്രജകളാണ്‌. 

0. ദൈവസന്നിധിയില്‍ ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാന്‍ 
തക്ക അവസ്ഥയിലാണ്‌ ശിശുക്കള്‍. 

0. ശിശുക്കളെ വിശ്വാസികളുടെ ഗണത്തില്‍പ്പെടുത്തു 


www. bethelpatrika.org | 19 | 


കയും അവരേയും വിശ്വാസികളായി പരിഗണിക്കു 
കയും വേണം. 

ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭകളില്‍ 
റോമര്‍ കത്തോലിക്കാ സഭ, ബെസ്റ്റിയന്‍ ഓര്‍ത്ത 
ഡോക്സ്‌ സഭകള്‍ ഓറിയന്റല്‍ ഓര്‍ത്തഡോക്സ്‌ 
സഭകള്‍ നെസ്തോറിയന്‍ സഭ, പ്രൊട്ടസ്റ്റന്റ്‌ വിഭാ 
ഗത്തില്‍പ്പെട്ട ആംഗ്ലിക്കന്‍, ലൂഥറന്‍, പ്രെസ്ബിറ്റേ 
റിയന്‍ സഭകള്‍ ആദിയായവ ശിശുസ്നാനം പുരാ 
തന ക്രൈസ്തവ പാരമ്പര്യമായി അംഗീകരിക്കു 
മ്പോഴാണ്‌ പതിനേഴാം നൂറ്റാണ്ടില്‍ ആരംഭിച്ച 
“പുനര്‍സ്നാനക്കാര്‍” (Anabaptists) എന്ന വിഭാഗ 
ക്കാരുടെ പിന്‍തലമുറക്കാര്‍ മാത്രമേ ശിശുസ്നാ 
നത്തിന്‌ എതിരായ നിലപാട്‌ സ്വീകരിച്ചിട്ടുള്ള. പുരാ 
തന സഭകളെല്ലാം സഭയ്ക്ക്‌ പുറത്തുനിന്ന്‌ വരു 
ന്നവരുടെ മുതിര്‍ന്ന സ്നാനവും ക്രൈസ്തവരുടെ 
മക്കള്‍ക്ക്‌ ശിശുസ്നാനവും (സ്നാനം ഒന്നേയുള്ള, 
രണ്ട്‌ വിധത്തില്‍ വീക്ഷിക്കുന്നില്ല) അംഗീകരിക്കു 
കുന്നു. പെന്തെക്കോസ്ത്‌ സെക്ടേറിയന്‍ കൂട്ട 
ത്തില്‍ തന്നെയും “ചിലിയിലെ” (തെക്കേ അമേരി 
ക്കന്‍ പെന്തെക്കോസ്ത്‌ വിഭാഗം ശിശുസ്നാനം 
അംഗീകരിക്കുന്നവരാണ്‌. ശിശുസ്നാനം വേദാനു 
സൃതം പുറം. 1 ഫാ. ജി. ചേടിയത്ത്‌ പൌരസ്ത്യ 
വിദ്യാപീഠം, കോട്ടയം) 

വി. വേദപുസ്തകത്തില്‍ ശിശുസ്നാനമെന്നും 
മുതിര്‍ന്ന സ്നാനമെന്നും വേര്‍തിരിവില്ല. ആദിമകാ 
ലത്ത്‌ രണ്ടും ഏവര്‍ക്കും സമ്മതമായിരുന്നു. 
മുതിര്‍ന്ന സ്നാനമാണ്‌ ശരിയെന്ന്‌ വേദപുസ്തകം 
പഠിപ്പിക്കുന്നില്ല. അപ്പോസ്തോലന്മാരുടെ പ്രസംഗ 
ത്തില്‍ ജനങ്ങള്‍ വിശ്വസിച്ച്‌ സഭയില്‍ സ്‌നാനപ്പെട്ട്‌ 
ചേര്‍ന്നു എന്ന്‌ കാണാം. എന്നാല്‍ ക്രിസ്ത്യാനിക 
ളായവരുടെ മക്കളെ സ്നാനം കഴിപ്പിക്കാതെ 
അക്രൈസ്തവരെപ്പോലെ വളര്‍ത്തി പാസ്റ്ററെന്ന്‌ 
സ്വയം പേര്‍ സമ്പാദിച്ച വ്യക്തി പറയുമ്പോള്‍ 
സ്നാനം നല്‍കി എന്ന്‌ ചിന്തിക്കുന്നതും പഠിപ്പിക്കു 
ന്നതും വേദപുസ്തകത്തെക്കുറിച്ചോ ക്രൈസ്തവ 
ചരിത്രത്തെക്കുറിച്ചോ ഉളള പരിജ്ഞാനം ഇല്ലായ്മ 
യിലാണ്‌ സ്നാനം നല്‍കാതെ ശിശുക്കളെ മാറ്റി 
നിര്‍ത്തിയ ഒരു സംഭവവും വാക്യവും വിശുദ്ധ വേദ 
പുസ്തകത്തിലില്ല. ക്രിസ്തു യേശുവില്‍ വിശ്വസി 
ക്കുന്ന മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളു 
മായ സഭയിലെ അംഗങ്ങള്‍ യേശുക്രിസ്തുവിലുള്ള 
വിശ്വാസം ഏറ്റുപറഞ്ഞ്‌ വിശ്വാസികളുടെ സമൂഹ 
ത്തിലേക്ക്‌ ശിശുക്കളെ സ്വീകരിക്കുന്നു. മറ്റുള്ളവ 
രുടെ വിശ്വാസത്തെ കര്‍ത്താവ്‌ മാനിച്ച്‌ സഖ്യവും 
കൃപകളും നല്‍കിയതായി വേദപുസ്തകം സാക്ഷി 
ക്കുന്നു. (മാര്‍ക്കോസ്‌. 2:5, മത്താ. 8:13, മാര്‍ക്കൊ. 


ഡിസംബര്‍ 2015 


9:24, 4:41, 10:14-16, മത്താ. 19:15, 18:3, 9:32, 21, 15, 1 
കൊരി. 11215) 

ദൈവകൃപ അനുഭവിക്കുന്നതിന്‌ പ്രായം തടസ്സ 
മല്ല. ഗര്‍ഭസ്ഥ ശിശു വെറുമൊരു മാംസക്കഷണമ 
ല്ലല്ലോ. മറിച്ച്‌ മനുഷ്യനാണ്‌. ശിശുക്കളെ ഗര്‍ഭസ്ഥ 
സമയത്ത്‌ തന്നെ ദൈവം അനുഗ്രഹിക്കുന്നതായി 
കാണുന്നു. (യെശ. 15, യെശ. 49:15, ന്യാ.13, ഗലാ. 
1:15, ലൂക്കോ. 1:15, 41, 35) 

സഭയുടെ ആദ്യനൂറ്റാണ്ടില്‍ കൂടിയ സുന്നഹ 
ദോസുകളായ കാര്‍ത്തോജ്‌ (എ. ഡി. 253) നിഖ്യ. 
(എ.ഡി. 325). കോണ്‍സ്റ്റാ.... (എ. ഡി. 381) എഫെ 
സൂസ്‌ (എ. ഡി. 431), കല്‍ക്കദൂന്‍ (എ. ഡി. 451), 
എഫെസൂസ്‌ 2 (എ. ഡി. 459) ഇവയെല്ലാം ശിശു 
സ്നാനം അംഗീകരിച്ചിരുന്നു. യെഹൂദ ക്രിസ്തീയ 
ചരിത്രം പരിശോധിച്ചാലും ശിശുക്കളെ സ്നാപനം 
നടത്തി സഭയില്‍ ചേര്‍ത്തിരുന്നതായി കാണാം. 
ജെ. ജറമിയസ്‌ രചിച്ച “infant Baptism in the first 
four Centres” london (1960) എന്ന ഗ്രന്ഥത്തില്‍ 
ശിശുസ്നാനത്തെ അംഗീകരിക്കുന്ന ചില ചരിത്ര 
സാക്ഷ്യങ്ങള്‍ കാണാം. 

ഒ. പ്ലിനി (എ.ഡി. 112-13) 

ബിഥിനിയ ഗവര്‍ണ്ണറായ പ്ലിനി ര്രാജന്‍ ചക്ര 
വര്‍ത്തിക്കെഴുതിയ കത്തില്‍ “വളരെ പ്രായം കുറ 
ഞ്ഞവരും പ്രായമുള്ളവരോടൊപ്പം സഭാംഗങ്ങളാ 
ണെന്നും എല്ലാ പ്രായത്തിലുമുള്ളവര്‍ ക്രിസ്തീയ 
വിശ്വാസം സ്വീകരിക്കുന്നുവെന്നും രേഖപ്പെടുത്തി 
യിരിക്കുന്നു. 

0. ലിയോണിലെ (ലയണ്‍സ്‌) ഐറേനിയസ്‌ 
(എ. ഡി. 180) 

വേദവിപരീതങ്ങള്‍ക്കെതിരായി (2:22-4) 

എഴുതിയപ്പോള്‍ താന്‍വഴി എല്ലാവരേയും രക്ഷി 
ക്കാന്‍ യേശു വന്നു. അവന്‍ വഴി ദൈവത്തിനു 
വീണ്ടും ജനിക്കുന്ന എല്ലാവരേയും ശിശുക്കള്‍, 
കുട്ടികള്‍, ബാലന്മാര്‍, യുവാക്കള്‍, വൃദ്ധര്‍ എന്ന്‌ 
ഞാന്‍ പറയുന്നു. എന്ന്‌ എഴുതിയിരിക്കുന്നതായി 
കാണാം. 

€. തെര്‍ത്തുല്യന്‍ (എ. ഡി. 200-206) 

വടക്കുപടിഞ്ഞാറന്‍ ആഫ്രിക്കയിലെ ക്രിസ്തു 
മതത്തിന്റെ ചരിര്രം ആരംഭിക്കുന്നത്‌ എ. ഡി. 
180ലാണ്‌. 200-206ല്‍ തെര്‍ത്തുല്യന്‍ മൊണ്ടേനമതം 
(montanism) സ്വീകരിച്ച്‌ ക്രിസ്തുസഭ വിട്ടപ്പോള്‍ 
ശിശുസ്നാനത്തിനെതിരായും ക്രിസ്തീയ വിശ്വാ 
സത്തിനെതിരായും പഠിപ്പിക്കുന്നു. എന്നാല്‍ എ.ഡി. 
180 മുതല്‍ ആഫ്രിക്കയിലെ ക്രിസ്തീയ സഭാ 
ഉത്ഭവം മുതല്‍ ശിശുസ്നാനം നടന്നിരുന്നുവെന്ന്‌ 
നിസ്സംശയം പറയാം. അതുകൊണ്ടാണല്ലോ 


www.bethelpatrika.org | 20 | 


തെര്‍ത്തുല്യന്‍ ക്രിസ്തുസഭ വിട്ടപ്പോള്‍ ശിശു 
സ്നാനം തെറ്റാണെന്ന്‌ പഠിപ്പിച്ചത്‌. 

d. ഹിപ്പോലിറ്റസ്‌ (എ.ഡി. 215) 

ആദിമസഭാ രീതിയെപ്പറ്റി പ്രതിപാദിക്കുമ്പോള്‍ 
ഹിപ്പോലിറ്റസ്‌ തന്റെ ലേഖനത്തിലുടെ (appostolic 
Fradition) സ്നാപനത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. 

“ആദ്യം കൊച്ചുകുട്ടികളെ സ്നാനപ്പെടുത്തുന്നു. 
അവര്‍ക്ക്‌ തനിയെ ഉത്തരം നല്‍കാന്‍ കഴിയുമെ 
ങ്കില്‍ അവര്‍ തന്നെ നല്‍കട്ടെ, അവര്‍ക്ക്‌ സാധ്യമ 
ല്ലെങ്കില്‍ അവരുടെ മാതാപിതാക്കളോ, കുടുംബ 
ത്തില്‍ പെട്ട മറ്റുള്ളവരോ ഉത്തരം നല്‍കട്ടെ. പിന്നീട്‌ 
പുരുഷന്മാരെ സ്നാനപ്പെടുത്തണം. അതിനു 
ശേഷം ശെമ്മാശിനിമാര്‍ സ്ത്രീകളെ സ്നാനപ്പെ 
ടുത്തണം എന്ന്‌ കാണുന്നു. 

e ഒറിഗന്‍ (എ. ഡി. 233 - 324) 

ശിശുസ്നാനം സഭയുടെ ആദിമുതലുള്ള ആചാ 
രമാകുന്നുവെന്ന്‌ ഒറിഗന്‍ പറയുന്നു. ശിശുക്കളെ 
സ്നാനപ്പെടുത്തുന്ന രീതി ക്രിസ്തുവില്‍ നിന്ന്‌ 
ശ്ലീഹാന്മാരിലൂടെ സഭയ്ക്ക്‌ കിട്ടി എന്ന്‌ അദ്ദേഹം 
സാക്ഷിക്കുന്നു. (ലൂക്കോ. ഹോമിലി 14 - 2:22, 


ഡിസംബര്‍ 2015 


ലേവ്യ. ഹോമിലി 83 - 12:2, റോമാ ലേഖന ഭാഷ്യം 
5:9, 6-7) 

1. കാര്‍ത്തേജിലെ സിപ്രിയാന്‍ 

ആദാമ്യ പാപം നിമിത്തം എട്ട്‌ ദിവസം വരെ 
സ്നാനം മാറ്റി വയ്ക്കരുത്‌. ജനനം കഴിയുമ്പോള്‍ 
രണ്ടാം ദിവസമോ, മൂന്നാം ദിവസമോ തന്നെ 
സ്നാനം കഴിപ്പിക്കേണമെന്ന്‌ ആഫ്രിക്കിയിലെ 
ബിഷപ്പുമാരുടെ സിനഡ്‌ എ. ഡി. 251ല്‍ തീരുമാ 
നിച്ചതായി സിപ്രിയാന്റെ 64-ാം കത്തില്‍ പറയുന്നു. 

9. മൂന്നാം നുറ്റാണ്ടില്‍ ശിശുക്കളെ അടക്കം 
ചെയ്ത കല്ലറകളില്‍ എഴുതപ്പെട്ട ശ്മശാന ലിഖി 
തങ്ങള്‍ ശിശുക്കളെ സഭാംഗങ്ങളുമായി അംഗീക 
രിച്ചിരിക്കുന്നതിനാല്‍ അവര്‍ സ്നാനമേറ്റിരുന്നു 
എന്ന്‌ കരുതുവാന്‍ പര്യാപ്തമാണ്‌. 

ശിശുസ്നാനം ആദിമകാലം മുതല്‍ നിലവിലിരുന്ന 
സഭാരീതി ആയിരുന്നുവെന്നും ഇത്‌ ക്രിസ്തു ശിഷ്യ 
ന്മാരിലൂടെ സഭയില്‍ നിലനിന്നിരുന്നുവെന്നും മേല്‍പ്പ 
റഞ്ഞ കാരണങ്ങളാല്‍ നമുക്ക്‌ സാധുകരിക്കാം. 

(തുടരും...) 





മെറിറ്റ്‌ സ്കോളര്‍ഷിപ്പ്‌ 2015-16 


കൂര്‍ത്തമല: അഭി. തോമസ്‌ മാര്‍ അത്താനാസി 
യോസ്‌ മെത്രാപ്പാലീത്തായുടെ സപ്തതിയോട 
നുബന്ധിച്ച്‌ കൂര്‍ത്തമല സെന്റ്‌ ജോര്‍ജ്ജ്‌ യുവ 
ജന പ്രസ്ഥാനം 2008ല്‍ ആരംഭിച്ച മെറിറ്റ്‌ 
സ്കോളര്‍ഷിപ്പ്‌ പരീക്ഷയ്ക്കായി 2015 - 2016 
വര്‍ഷത്തേക്ക്‌ അപേക്ഷകള്‍ ക്ഷണിക്കുന്നു. മല 
ങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയില്‍ ഉള്‍പ്പെട്ട 10, 12 
എന്നീ സെക്കുലര്‍ ക്ലാസ്സുകളില്‍ പഠിക്കുന്ന കുട്ടി 
കള്‍ക്ക്‌ അപേക്ഷ സമര്‍പ്പിക്കാവുന്നതാണ്‌. പാഠ്യ 
വിഷയം, സഭാ വിശ്വാസം, പൊതുവിജ്ഞാനം, അഭി 
രുചി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി നട 
ത്തുന്ന പ്രത്യേക പരീക്ഷയിലാണ്‌ വിജയികളെ 
കണ്ടെത്തുന്നത്‌. 10, 12 ക്ലാസ്സുകളില്‍ ഒന്നാമതെ 
ത്തുന്ന ഓരോ കുട്ടികള്‍ക്ക്‌ സാബുമോന്‍ പാടിപ്പു 
റത്ത്‌ മെമ്മോറിയല്‍ എന്‍ഡോവമെന്റ്‌ തുകയായ 
5000 രൂപാ വീതം സ്കോളര്‍ഷിപ്പ്‌ തുകയായി ലഭി 
ക്കും. പരീക്ഷ 2016 ജനുവരി ട9-ാം തീയതി ശനി 
യാഴ്ച ഉച്ചയ്ക്ക്‌ 2 മുതല്‍ 4 വരെ കുമ്പനാട്‌ കട്രപ 
സെന്റ്‌ ജോര്‍ജ്ജ്‌ ചാപ്പലില്‍ വെച്ച്‌ നടത്തപ്പെടുന്ന 
താണ്‌. അപേക്ഷകള്‍ 2016 ജനുവരി 5-0൦ 
തീയതിക്ക്‌ മുമ്പായി നിബിന്‍ വി. ജേക്കബ്‌, വാല 
യില്‍ വീട്‌, കട്രപ പി. ഒ., കുമ്പനാട്‌ - 689 547 
എന്ന വിലാസത്തില്‍ അയയ്ക്കാവുന്നതാണ്‌. കൂടു 
തല്‍ വിവരങ്ങള്‍ക്ക്‌ 9447796113, 9037792408 








ആറാം മാര്‍ത്തോമ്മാ അവാര്‍ഡ്‌ 
നാമനിര്‍ദ്ദേശങ്ങള്‍ ക്ഷണിക്കുന്നു. 


പുത്തന്‍കാവ്‌ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്ത 
ഡോക്‌സ്‌ കത്തീഡ്രലിന്റെ സ്ഥാപകനും മലങ്ക 
ര മ്മെതാപ്പോലീത്തായുമായിരുന്ന “ആറാം 
മാര്‍ത്തോമ്മാ” എന്ന അഭിധാനത്തില്‍ അറിയപ്പെ 
ടുന്ന വലിയ മാര്‍ ദീവന്നാസ്യോസ്‌ മെത്രാപ്പോ 
ലീത്തായുടെ പാവന സ്മരണയെ ശാശ്വതവ 
ത്ക്കരിക്കാന്‍ ഇടവക ഏര്‍പ്പെടുത്തിയ ആറാം 
മാര്‍ത്തോമ്മാ അവാര്‍ഡിന്‌ യോഗ്യരായ വ്യക്തി 
കളെ തെരെഞ്ഞെടുക്കുന്നതിനുള്ള നാമനിര്‍ദ്ദേ 
ങ്ങള്‍ ക്ഷണിക്കുന്നു. 25000 രൂപയും പ്രശസ്തി 
പത്രവും അടങ്ങുന്നതാണ്‌ ടി അവാര്‍ഡ്‌. ഭാരത 
ത്തിന്റെ സാമുദായിക സാംസ്കാരിക സാമൂഹ്യ 
മണ്ഡലങ്ങളില്‍ തനതായ വ്യക്തിമുദ്ര പതിപ്പി 
ചിട്ടുള്ള വ്യക്തിക്കാണ്‌ ഈ അവാര്‍ഡ്‌ നല്‍ക 
പ്പെടുന്നത്‌. നാമനിര്‍ദ്ദേശം ചെയ്യപ്പെടുന്ന വ്യക്തി 
യുടെ സമഗ്രമായ സംഭാവനകളെക്കുറിച്ച്‌ അര 
പേജില്‍ കുറയാതെ എന്നാല്‍ ഒരു പേജില്‍ കവി 
യാതെയുള്ള ഒരു വിവരണംകൂടി നാമനിര്‍ദ്ദേശ 
ത്തോടൊപ്പം പ്രസിഡന്റ്‌ , അവാര്‍ഡ്‌ കമ്മറ്റി, 
സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്‌സ്‌ കത്തീരഡല്‍, 
പുത്തന്‍കാവ്‌ പി. ഒ., ചെങ്ങന്നൂര്‍ പിന്‍ - 689123 
എന്ന വിലാസത്തില്‍ 2016 ജനുവരി 15 മുമ്പായി 
അയയ്ക്കേണ്ടതാണ്‌. 











www.bethelpatrika.org 21 | 








ഫാ.ഡോ. ഫിലിക്സ്‌ യോഹന്നാന്‍ ൪ തട്ട്‌ I 


ജനനകെരുന്നാളിന്‌ മുമ്പുള്ള ഞായറാഴ്ച 
വി. ലൂക്കോസ്‌ 3:23-38 
യേശുവിന്റെ വംശാവലിപട്ടിക ഈ വേദഭാ 
ഗത്ത്‌ വിവരിക്കുന്നു. വി. മത്തായി ശ്ലീഹാ നല്‍ 
കുന്ന വംശാവലി പട്ടിക അത്രഹാം മുതല്‍ യേശു 
വരെയുള്ളതാണെങ്കില്‍ വി. ലൂക്കോസ്‌ ഏവന്‍ഗേ 
ലിസ്ഥാ നല്‍കുന്നത്‌ യേശുവില്‍ നിന്നും തുടങ്ങി 
ദൈവത്തിന്റെ മകന്‍ എന്ന്‌ വിവരിക്കുന്ന വംശാവ 
ലിയാണ്‌. പഴയനിയമപുസ്തകങ്ങളിലൊക്കെ 
കാണപ്പെടുന്ന വംശാവലികളൊക്കെ വിരസമായി 
നമ്മള്‍ക്ക്‌ അനുഭവപ്പെടാറുണ്ട്‌. ആയതുപോലെ 
ഈ വംശാവലിയും വിരസത ഉളവാക്കുന്നതാണെ 
ന്നോ വായിക്കാതെ തളളിക്കളയേണ്ടതാണെന്നോ 
തോന്നല്‍ പലരിലും ഉളവാകാറുണ്ട്‌. എന്നാല്‍ വ്യ 
ക്തമായ കാഴ്ചപ്പാടോടെയും വേദശാസ്ത്ര വെളി 
ച്ചത്തിലും തന്നെയാണ്‌ വി. ലൂക്കോസ്‌ ഇത്‌ തന്റെ 
രചനയില്‍ ഉള്‍പ്പെടുത്തിയതും വിവരിച്ചിരിക്കു 
ന്നതും. 
യേശുക്രിസ്തു ഒരു കാല്‍പ്പനിക കഥാപാത്രമ 
ല്ല. സുവിശേഷകന്മാരുടെയോ ശിഷ്യന്മാരുടെയോ 
ഭാവനയില്‍ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സാങ്കല്പിക 
കഥാപാത്രമല്ല യേശുക്രിസ്തു എന്നും സത്യമായും 
ചരിത്രത്തില്‍ ജീവിച്ചിരുന്ന വംശാവലി എടുത്തുപറ 
യത്തക്കരീതിയില്‍ ഉള്ള യഥാര്‍ത്ഥ മനുഷ്യനായി 
രുന്നു എന്നും നമ്മെ പഠിപ്പിക്കുന്നു. ഈ വേദഭാഗം 
ചരിത്രത്തിലേക്ക്‌ തിരിഞ്ഞുനോക്കുമ്പോള്‍ ആ വംശാ 
വലി അവസാനിക്കുന്നത്‌ “ആദം ദൈവത്തിന്റെ 
മകന്‍” എന്നു പറഞ്ഞാണ്‌. (വി. ലൂക്കോസ്‌ 3:38) 
ആദം വരെയുള്ള മനുഷ്യകുലത്തോട്‌ ചേര്‍ന്ന്‌ 
നില്‍ക്കുന്ന ഒരു ചരിത്രത്തിന്‌ ഉടമയായവന്‍ കേവലം 
മാനുഷിക സങ്കല്പങ്ങളില്‍ ഉടലെടുത്ത കാല്‍പ്പനി 
കകഥാപാത്രമല്ല എന്ന്‌ യേശുവിന്റെ മനുഷ്യാവതാര 
വ്യാപാരകാലത്തെ സംശയിച്ചവര്‍ക്കുള്ള മറുപടി 
യാണ്‌ ഈ വംശാവലിപ്പട്ടിക. 
ആദം മുതല്‍ ഉള്ള സര്‍വ്വജനതയുടെയും രക്ഷകന്‍. 
ഈ വേദഭാഗം തുടങ്ങുന്നത്‌ യേശുക്രിസ്തു 
തന്റെ പരസ്യജീവിതം ആരംഭിക്കു മ്പോള്‍ / 
“പ്രവൃത്തി ആരംഭിക്കുമ്പോള്‍” എന്ന്‌ സൂചിപ്പിച്ചു 


Haid AT 


ജീവനുള്ള വചനം * 


മകന്‍ എന്ന്‌ ജനം വിചാരിച്ചിരുന്നവനെ' ആദമിലെ 
ത്തിച്ചേരുന്ന വംശാവലിയോട്‌ ചേര്‍ത്ത്‌ അവതരി 
പ്പിക്കുമ്പോള്‍ അത്‌ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിന്റെ 
അവതരണമാണ്‌. യേശു ഒരു പ്രത്യേക ജനതയു 
ടെയോ വര്‍ഗ്ഗത്തിന്റെയോ മാത്രം രക്ഷയ്ക്കു 
വേണ്ടി പ്രവര്‍ത്തിക്കുവാന്‍ വന്നവനല്ല. അവന്റെ 
ശുശ്രൂഷ ആദം മുതലിങ്ങോട്ടുള്ള സര്‍വ്വമ 
നുഷ്യവര്‍ഗ്ഗത്തിനും വേണ്ടിയുള്ള “പരസ്യശുശ്രൂഷ്‌ 
ആയിരുന്നു എന്ന പ്രഖ്യാപനം അത്രേ ഈ വംശാ 
വലി വിവരണം 
പൂര്‍ണ്ണ മനുഷ്യനും പൂര്‍ണ്ണദൈവവും 

യേശുക്രിസ്തുവില്‍ ദൈവമനുഷ്യ സ്വഭാവ 
ങ്ങള്‍ ചൂണ്ടിക്കാണിക്കാന്‍ വി. ലൂക്കോസ്‌ ഈ 
വംശാവലി പട്ടികയിലൂടെ ശ്രദ്ധിക്കുന്നു. ദൈവ 
ത്തിന്റെ പേരിനോട്‌ ചേര്‍ത്ത്‌ തുടങ്ങുകയോ അവ 
നാനിക്കുകയോ ചെയ്യുന്ന ഒരു വംശാവലി പട്ടിക 
പഴയ നിയമത്തിലോ യെഹുദറെബിമാരുടെ രചന 
കളിലോ കാണുന്നില്ല. മൂന്നാം അദ്ധ്യായത്തിന്റെ 
21-22 വരെയുള്ള ഭാഗത്ത്‌ വി. ലൂക്കോസ്‌ യേശു 
ക്രിസ്തുവിന്റെ സ്നാനത്തിന്റെ വിവരണം നല്‍കു 
ന്നതില്‍ “നീ എന്റെ പ്രിയപുത്രന്‍” എന്നതിലൂടെ 
യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സൂചിപ്പിക്കു 
ന്നു. വംശാവലി അപ്രഹാമില്‍ അവസാനിക്കാതെ 
ആദംവരെ ബന്ധിപ്പിക്കുമ്പോള്‍ യേശുവിന്റെ മനു 
ഷ്യസ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ആദമില്‍ നിന്ന്‌ 
പിന്തുടര്‍ച്ച അവകാശപ്പെടാവുന്ന യഥാര്‍ത്ഥ മനു 
ഷ്യന്‍ തന്നെയായിരുന്നു. “യേശു” എന്നാല്‍ “ആദം 
ദൈവത്തിന്റെ മകന്‍” എന്ന്‌ സൂചിപ്പിക്കുന്നതില്‍ വി. 
ലൂക്കോസ്‌ 1:32:35 വാക്യങ്ങളില്‍ അരുള്‍ചെയ്യുന്ന 
“അവന്‍ വലിയവന്‍ ആകും, അത്യുന്നതന്റെ 
പുരതന്‍ എന്ന്‌ വിളിക്കപ്പെടും .... ആകയാല്‍ ഉത്ഭ 
വിക്കുന്ന വിശുദ്ധപ്രജ ദൈവപുത്രന്‍ എന്ന്‌ വെളി 
പ്പെടും എന്നതും യേശുക്രിസ്തുവിന്റെ ദൈവ 
ത്വത്തെ അത്രേ സൂചിപ്പിക്കുന്നത്‌. 

ജനനദെരുന്നാളിന്‌ ശേഷം ഒന്നാം ശനിയാഴ്ച 

വി. മത്തായി 21:9-15, 19-23 

ഹെരൊദാവിന്റെ കൊട്ടാരത്തില്‍ നിന്നും 

ബേത്ലഹേമിലേക്ക്‌ വിദ്വാന്മാര്‍, തങ്ങളുടെ യാത്ര 


കൊണ്ടാണ്‌. എന്നാല്‍ കേവലം “യോസേഫിന്റെ തുടരുന്നു. നക്ഷത്രം അവര്‍ക്ക്‌ വഴികാട്ടിയായി. 
www.bethelpatrika.org | 22 | 





ശിശുവിനെ അമ്മയായ മറിയയോടുകൂടി കണ്ടതി 
നുശേഷം കാഴ്ചകളര്‍പ്പിച്ച്‌ സ്വദേശത്തേക്ക്‌ മടങ്ങി 
പ്പോകുന്ന വിദ്വാന്മാര്‍ ശിശുവിനെ കണ്ടെത്തിയാല്‍ 
ഞാനും ചെന്ന്‌ അവനെ നമസ്കരിക്കേണ്ടതിന്‌ 
എന്നെ അറിയിപ്പിന്‍ എന്ന രാജാവിന്റെ കല്പന 
പാലിക്കുന്നില്ല. ഹെദോരാവ്‌ രണ്ട്‌ വയസ്സും അതി 
നുതാഴെയുള്ള ആണ്‍കുട്ടികളെ കൊല്ലുന്നതിനാല്‍ 
യോസേഫും മറിയാമും ശിശുവിനെയുംകൊണ്ട്‌ 
മിസ്രയീമിലേക്ക്‌ ഓടിപ്പോകുന്നു. പിന്നീട്‌ ഹെരോ 
ദാവിന്റെ കാലശേഷം അവര്‍ നസ്രേത്തില്‍ വന്ന്‌ 
പാര്‍ത്തു. 
യേശുവിനെ കാണാന്‍ കാഴ്ചകളുമായി വരുന്ന 
വര്‍ 

വിദ്വാന്മാര്‍ യേശുവിനെ കാണുവാന്‍ രാജകൊ 
ട്ടാരത്തില്‍ എത്തിച്ചേരുമ്പോള്‍ ഹെദോരാവിനും 
യേശുവിനെ കാണണം എന്ന ആഗ്രഹം ജനിക്കു 
ന്നു. വിദ്വാന്മാര്‍ തയ്യാറെടുപ്പുകളോടെയാണ്‌ തങ്ങ 
ളുടെ യാര്ര തുടങ്ങുന്നത്‌. ഒരു രാജാവിന്‌ 
നല്‍കേണ്ട കാഴ്ച ദ്രവ്യങ്ങള്‍ തങ്ങളുടെ യാത്ര 
യില്‍ കരുതിയിരുന്നു. എന്നാല്‍ രാജാവായ ഹെരോ 
ദാവ്‌ യാതൊരു തയ്യാറെടുപ്പുകളും നടത്തുന്നില്ല. 
മാത്രവുമല്ല വിദ്വാന്മാര്‍ക്കൊപ്പം യേശുകുഞ്ഞിനെ 
കാണുവാന്‍ തക്കവണ്ണം ആഗ്രഹം പ്രകടിപ്പിക്കു 
ന്നില്ല. ക്രിസ്തുവിനെ കാണുവാന്‍ ഒരു തയ്യാറെ 
ടുപ്പ്‌ എപ്പോഴും ഉണ്ടായിരിക്കണം. വി. കുര്‍ബ്ബാന 
യുടെ സെദറായില്‍ ഇപ്രകാരം ചൊല്ലുന്നു. “ 
ഞങ്ങള്‍ തന്നെ നിനക്ക്‌ സ്വീകാര്യ ബലിയായി ഭവി 
ക്കുവാന്‍ ഞങ്ങളെ യോഗ്യരാക്കേണമെ.” കാഴ്ച 
കള്‍ കാണുവാന്‍ പോകാതെ കാഴ്ചകളുമായി 
പോകുവാനും സ്വയം ബലിയായി സമര്‍പ്പിക്കു 
വാനും വിദ്വാന്മാര്‍ പഠിപ്പിക്കുന്നു. 
വീണ്‌ അവനെ നമസ്കരിച്ചു. 

കാഴ്ചകളുമായി പോകുന്നവര്‍ കാഴ്ചയര്‍പ്പണ 
ത്തിനു മുമ്പ്‌ അവനെ വണങ്ങുവാനും നമസ്കരി 
ക്കുവാനും ശ്രദ്ധിക്കുന്നു. മൂലഭാഷയിലെ വാക്കു 
കൊണ്ട്‌ അര്‍ത്ഥമാക്കുന്നത്‌ സാഷ്ടാംഗം വീണ്‌ നമ 
സ്കരിക്കുക എന്നത്രേ. ഹെരോദാവിനെ കാണു 
മ്പോള്‍ തന്നെ തങ്ങളുടെ ആഗമനോദ്ദേശം വിദ്വാ 
ന്മാര്‍ അറിയിക്കുന്നു. (വി. മത്തായി 2:2) “യെഹൂദ 
ന്മാരുടെ രാജാവായി പിറന്നവന്‍ എവിടെ ? ഞങ്ങള്‍ 
അവന്റെ നക്ഷത്രം കിഴക്ക്‌ കണ്ട്‌ അവനെ നമസ്ക 
രിക്കാന്‍ വന്നിരിക്കുന്നു എന്നു പറഞ്ഞു” 
പൌരസ്ത്യ ആരാധനാജീവിതത്തില്‍ കുമ്പിട്ട്‌ 
വണങ്ങി നമസ്കരിക്കുന്ന രീതി പിന്തുടരുന്നുണ്ട്‌. 
യെഹൂദന്മാര്‍ ദൈവത്തെ മാരതമാണ്‌ കുമ്പിട്ട്‌ 
വണങ്ങി നമസ്കരിച്ചിരുന്നുളളൂ. (വെളിപാട്‌. 19:10, 
22:8-9) “ ഞാന്‍ അവനെ നമസ്കരിക്കേണ്ടതിന്‌ 
അവന്റെ കാല്ക്കല്‍ വീണു. അപ്പോള്‍ അവന്‍ 
എന്നോട്‌ അരുത്‌ .... ദൈവത്തെ നമസ്കരിക്ക എന്ന്‌ 


ഡിസംബര്‍ 2015 


” 


പറഞ്ഞു.” മാത്രമല്ല “രക്ഷകനും ദൈവവും” കൂടി 
യാണ്‌ എന്ന്‌ വെളിപ്പെടുത്തുകയായിരുന്നു. നാമും 
ദൈവസന്നിധിയില്‍ കുമ്പിട്ട്‌ വണങ്ങി നമസ്കരി 
ക്കുമ്പോള്‍ യഥാര്‍ത്ഥമായ ആരാധന ദൈവത്തിന്‌ 
അര്‍പ്പിക്കുന്നു എന്നും സാക്ഷിക്കുന്നു. 
അഭയാര്‍ത്തിയായ ഉണ്ണിയീശോ. 

ഹെരോദാവിന്റെ വാളിനെ ഭയന്ന്‌ ഒരുഅഭ 
യാര്‍ത്ഥിയായി ബാല്യകാലം ചിലവഴിക്കേണ്ടിവരു 
ന്നവരുണ്ട്‌. ക്രിസ്തുവിനെ ഇന്നും അഭയാര്‍ത്ഥിക 
ളായി സ്വദേശവും വീടും എല്ലാം ഉപേക്ഷിച്ച്‌ പാലാ 
യനം ചെയ്യേണ്ടി വരുന്നവര്‍ ധാരാളമുണ്ട്‌. ദൈവ 
പുര്രനുപോലും ഗ്രാണരക്ഷാര്‍ത്ഥം സ്വദേശം 
ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്നത്‌ ദൈവത്തിന്റെ 
ബലഹീനതയോ അജ്ഞതയോ അല്ല മറിച്ച്‌ ദൈവ 
സംരക്ഷണത്തിന്റെ ഭാഗവും അതേസമയത്ത്‌ 
തന്നെ പ്രവചനപൂര്‍ത്തീകരണത്തിന്‌ കാരണവും 
അത്രേ (ഹോശേയ 11:1 “മി്രയീമില്‍ നിന്നും 
ഞാന്‍ എന്റെ മകനെ വിളിച്ചുവരുത്തി) 

നമ്മുടെ ഓരോ ദേവാലയയാത്രകളിലും കാഴ്ച 
കളോടെ പോകുവാനും നമ്മുടെ ദൈവത്തെ 
കുമ്പിട്ട്‌ നമസ്കരിക്കുവാനും ഇടയാകുമ്പോള്‍ 
മാതമേ യഥാര്‍ത്ഥ ആരാധന അര്‍പ്പിക്കുവാന്‍ 
സാധിക്കൂ. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുര്‍ഘട 
നിമിഷങ്ങളിലും അഭയാര്‍ത്ഥിയായി പ്രാണര 
ക്ഷാര്‍ത്ഥം നാടും വീടും വിട്ട്പോകേണ്ടിവന്നവനെ 
ഓര്‍മ്മിക്കണം. മരിക്കുവാനല്ല ജീവിക്കുവാന്‍ തന്നെ 
പ്രേരണയും പ്രത്യാശയും നല്‍കും. 

ജനനദെരുന്നാളിനുശേഷം രണ്ടാം ഞായറാഴ്ച 

വി. ലുക്കോസ്‌ 2:40-52 

മിസ്രയീമില്‍ നിന്നുള്ള മടങ്ങിവരവിനുശേഷം 
ഉള്ളതും പരസൃശുശ്രൂഷ ആരംഭിക്കുന്നതിനു 
മുമ്പുള്ളതുമായ പ്രായത്തില്‍ യേശുവിന്റെ ജീവി 
തത്തെപറ്റി വിവരിക്കുന്ന ഏക ഭാഗമാണ്‌ ഈ 
വാക്യങ്ങളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. പെസ 
ഹാപെരുന്നാളിന്‌ പന്ത്രണ്ടു വയസ്സുള്ള യേശുവി 
നെയും കൊണ്ട്‌ യെരുശലേം ദേവാലയത്തിലേക്ക്‌ 
അമ്മയപ്പന്മാരായ മറിയാമും യോസഫും പോകു 
ന്നു. ഒരാഴ്ചകാലം അവിടെ താമസിക്കുന്നു. പിന്നീട്‌ 
ഭവനത്തിലേക്ക്‌ മടങ്ങുന്നു. വി. ലൂക്കോസ്‌ ഏവൻ 
ഗേലിസ്ഥാ 2:40-ാം വാകൃത്തിലും 52ാം വാക്യ 
ത്തിലും ജ്ഞാനത്തില്‍ നിറഞ്ഞ്‌ കൃപയില്‍ വള 
രുന്ന അനുഭവം വിവരിക്കുന്നു. 
ദൈവത്തിന്റെ മനുഷ്യരുടെ കൃപയില്‍ വളരുന്നവന്‍ 

ശമുവേല്‍ പ്രവാചകന്റെ ജനനത്തെപ്പറ്റിയും വി. 
യോഹന്നാന്‍ മാംദാനയുടെ ജനനത്തെപ്പറ്റിയും 
വിവരിക്കുന്ന (വി. ലൂക്കോസ്‌ 180) വേദഭാഗങ്ങളി 
ലുമായി വി. ലൂക്കോസ്‌ 1:40, 52 വാക്യങ്ങള്‍ക്ക്‌ 
സാമ്യമുണ്ട്‌. എന്നാല്‍ ശമുവേലിന്റെ ബാല്യകാല 
ത്തെപ്പറ്റി വിവരിക്കുന്നിടത്ത്‌ ജ്ഞാനത്തെപ്പറ്റി രേഖ 


www.bethelpatrika.org | 23 | 


പ്പെടുത്തിയിട്ടില്ല. യോഹന്നാന്‍ മാംദാനയുടെ 
വളര്‍ച്ച മരുഭൂമിയില്‍ ആയിരുന്നപ്പോള്‍ യേശു മനു 
ഷ്യരുടെ ഇടയില്‍ പാര്‍ത്തു. എന്ന്‌ വ്യക്തമാക്കു 
ന്നു. ഈ വേദഭാഗം (വചനം ജഡമായിത്തീര്‍ന്നു, 
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇട 
യില്‍ പാര്‍ത്തു.” വി. യോഹന്നാന്‍ 1:14) ഈ വളര്‍ച്ച 
സ്വര്‍ഗ്ഗവും ഭൂമിയും തമ്മിലുള്ള അനുരജ്ഞനത്തിന്‌ 
കാരണഭൂതനായവന്റെ വളര്‍ച്ച ആയിരുന്നു. 
നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളര്‍ച്ചയും ദൈവീകമാ 
നുഷിക സ്നേഹത്തിലും കൃപയിലും വളരാന്‍ ഉള്ള 
(പ്രാര്‍ത്ഥനകള്‍ ഉണ്ടാകണം. എങ്കില്‍ അവര്‍ 
സ്വര്‍ഗ്ഗവും ഭൂമിയും തമ്മില്‍ ബന്ധിപ്പിക്കുന്ന ഘട 
കങ്ങളായി തീരും. 
ദേവാലയത്തോട്‌ ചേര്‍ന്ന്‌ ജീവിക്കുന്ന കുടുംബം 
യേശുവും അമ്മയപ്പന്മാരും എപ്രകാരം ഉള്ള 
ഒരു കുടുംബമായിരുന്നു എന്ന്‌ വി. ലൂക്കോസ്‌ 
ഏവന്‍ഗേലിസ്ഥാ വൃക്തമായി സൂചിപ്പിക്കുന്നു. 
മിര്സയീമില്‍ വെച്ച്‌ സംഹാരകന്‍ വരാതെ യിസ്രാ 
യേല്‍ മക്കളുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ 
പെസഹായാഗം അര്‍പ്പിക്കാന്‍ സംവത്സരത്തില്‍ 
ഒരു പ്രാവശ്യം വരണം എന്നുള്ള മോശൈക 
ന്യായപ്രമാണം നിവര്‍ത്തിക്കുന്നതിനായി 
യോസേഫ്‌ മറിയാമ്മിനേയും യേശുവിനേയും കൂട്ടി 
യെരുശലേമിലേക്ക്‌ പോകുന്നു. (പുറപ്പാട്‌ 12:26-27; 
ആവർത്തനപുസ്തകം 16:16) പുരുഷന്മാര്‍ നിര്‍ബ 
ന്ധമായും ആചരിക്കേണ്ട ഈ നിയമം മറിയം കൂടി 
അനുഷ്ഠിക്കുന്നു എന്നുള്ളത്‌ ആ കുടുംബത്തിന്റെ 
ദൈവീക കല്പനകളിലുള്ള താല്‍പര്യവും വ്യക്ത 
മാക്കുന്നു. പെസഹാ പെരുന്നാളിനൊപ്പം പുളിപ്പി 
ല്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്‍ കൂടി ആചരിക്കു 
മ്പോള്‍ ഏകദേശം 7-8 വരെ ദിവസങ്ങള്‍ (ലേവ്യ 
പുസ്തകം 23:5-6) യോസേഫും കുടുംബവും 
യെരുശലേമില്‍ തുടങ്ങി നസറേത്തില്‍ നിന്ന്‌ യെരു 
ശലേമിലേക്കുള്ള ദൂരവും പത്ത്‌ /പ്രന്തണ്ട്‌ ദിനരാ 
ശ്രങ്ങള്‍ വീടും നാടും വിട്ട്‌ ദേവാലയത്തില്‍ ആയി 
രിക്കുന്ന ഭവനം കേവലം ന്യായ്രപമാണങ്ങളുടെ 
പൂര്‍ത്തീകരണം മാത്രം നിവര്‍ത്തിക്കുന്നതിനുള്ള 
യാത്രയല്ല നടത്തിയത്‌. കാരണം ഈ ദിനങ്ങള്‍ 
അത്രയും യെരുശലേമില്‍ താമസിക്കണമെന്നും 
സ്ത്രീകളും കുട്ടികളും ഈ പെരുന്നാളുകളില്‍ 
സംബന്ധിക്കണമെന്നും നിര്‍ബന്ധമുണ്ടായിരുന്നി 
ല്ല. എന്നിട്ടു യോസെഫും മറിയവും യേശുവും 
ആണ്ടുതോറും ദേവാലയത്തില്‍ പെരുന്നാളിനു 
പോയിരുന്നു. എന്ന വിവരണം എത്രമാത്രം ദേവാ 
ലയത്തേയും ദൈവീകനിയമങ്ങള്‍ അനുസരിക്കു 
ന്നതിനും അവര്‍ തല്പരരായിരുന്നു എന്ന്‌ വ്യക്ത 
മാക്കുന്നു. 


ഡിസംബര്‍ 2015 


ദനഹായ്ക്ക്‌ ശേഷം ഒന്നാം ഞായറാഴ്ച 
വി. മത്തായി 4:12-22 

ഗലീലയില്‍ യേശുതമ്പുരാന്റെ പ്രവര്‍ത്തന 
ങ്ങള്‍ക്ക്‌ പ്രത്യേകിച്ച്‌ “സ്വര്‍ഗ്ഗരാജ്യം സമീപിച്ചി 
രിക്കുന്നു. മാനസാന്തരപ്പെടുവിന്‍ എന്ന പ്രസം 
ഗവും നാലു മീന്‍പിടുത്തക്കാരെ ഗലീലകടല്‍ത്തീ 
രത്തു വച്ച്‌ തന്നെ “അനുഗമിക്കുക” എന്ന്‌ പറഞ്ഞ്‌ 
തന്റെ ശിഷ്യരാക്കുന്നതും ഈ വേദഭാഗത്ത്‌ പ്രതി 
പാദിപ്പിച്ചിരിക്കുന്നു. 
ഇരുട്ടില്‍ ഇരിക്കുന്നവര്‍ക്ക്‌ പ്രകാശം ലഭിച്ചു. 

ക്രിസ്തു ഗലീലിയുടെ പ്രദേശങ്ങളില്‍ ചെന്ന്‌ 
പാര്‍ക്കുന്നു സെബൂലൂന്റെയും നഫ്താലിയുടെയും 
പ്രദേശങ്ങളില്‍ ഉള്ളവര്‍ക്ക്‌ വെളിച്ചമായി ക്രിസ്തു 
വിന്റെ വാസം മൂലം ഇടയായിത്തീരുന്നു. ഇവിടെ 
വ്യക്തമാക്കപ്പെടുന്നത്‌. ദേശത്തിനോ കാലത്തിനോ 
ആളുകള്‍ക്കോ അതീതമായി ക്രിസ്തു സാന്നിദ്ധ്യം 
നല്‍കുന്ന “വെളിച്ചം” അത്രെ. നമ്മുടെ ചുറ്റും 
പാര്‍ക്കുന്ന സമൂഹത്തിന്‌ വെളിച്ചമായിത്തീരാന്‍ 
നമ്മള്‍ക്ക്‌ സാദ്ധ്യമായിത്തീരണം. ചുറ്റും അന്ധ 
കാരം ബാധിച്ച സമൂഹത്തിന്‌ മരണത്തിന്റെ ദേശ 
ത്തിലും നിഴലിലും പാര്‍ക്കുന്നവര്‍ക്ക്‌ അവന്റെ 
വാക്കുകള്‍ “സ്വര്‍ഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാന 
സാന്തരപ്പെടുവിന്‍” (വി. മത്തായി 4:17) അവന്റെ 
പ്രവൃത്തികള്‍ 4:23-25) പ്രകാശം ലഭിക്കുവാന്‍ കാര 
ണമായിത്തീര്‍ന്നു. “നിന്റെ വചനം എന്റെ കാലിന്‌ 
ദീപവും പാതയ്ക്ക്‌ പ്രകാശവുമാകുന്നു. സങ്കീ 119: 
105) എന്ന്‌ സങ്കീർത്തനക്കാരൻ പാടുന്നതുപോലെ 
നമ്മുടെ ചുറ്റിലും ഇടയിലും പാര്‍ക്കുന്ന വര്‍ക്ക്‌ 
വെളിച്ചം ലഭിക്കാന്‍ യേശുവിന്റെ വചനം പ്രഘോ 
ഷിക്കണം. മരണത്തിന്റെ താഴ്വരയിലൂടെ പോകു 
ന്നവര്‍ക്ക്‌ വെളിച്ചവുമായിത്തീരുവാന്‍ യേശുവിന്റെ 
വചനത്തിന്‌ സാധിക്കും. എന്നത്‌ വലിയ പ്രത്യാശ 
നല്‍കുന്നതാണ്‌. 
മാനസാന്തരപ്പെടുവിന്‍ 

യേശുനാഥന്റെ പ്രഥമ പഠിക്കല്‍ തന്നെ മാന 
സാന്തരപ്പെടുക എന്നതാകുന്നു. മെറ്റനോയിയ 
എന്ന ഗ്രീക്ക്‌ പദത്തിന്റെ അര്‍ത്ഥം repent change 
one'mind എന്നൊക്കെ. യോഹന്നാന്‍ സ്നാപകന്‍ 
വിളിച്ചു പറഞ്ഞതും ഇത്‌ തന്നെയാണ്‌ (വി. 
മത്തായി 3:2) ഇവിടെ മെറ്റനോയിയ എന്ന പദം 
അര്‍ത്ഥമാക്കുന്നത്‌ കേവലം ഒരു ക്ഷമാപണമോ 
തെറ്റുപറ്റിയതിലുള്ള ദുഃഖമോ അല്ല. മറിച്ച്‌ അത്‌ 
ഹൃദയത്തിന്റെ സ്വഭാവത്തിന്റെ പരിവര്‍ത്തനം 
ആകുന്നു. ഒരാളുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ 
മാറ്റുന്നത്‌. ഈ മാറ്റം കേവലം ഭനമികമായ സാഹ 
ചര്യങ്ങളുടെ നിലനില്‍പ്പിനു വേണ്ടിയല്ല. ഇത്‌ 
സ്വര്‍ഗ്ഗരാജ്യവുമായി ചേര്‍ത്ത്‌ അത്രേ പറഞ്ഞിരി 
ക്കുന്നത്‌ ആയതിനാല്‍ ഒരു വ്യക്തി repent 


www.bethelpatrika.org | 24 | 


ചെയ്യുക അല്ലെങ്കില്‍ മാനസാന്തരപ്പെടുവിന്‍ എന്ന 
തുകൊണ്ട്‌ ഉദ്ദേശിക്കുന്നത്‌ ദൈവരാജ്യത്തിന്‌ അനു 
യോജ്യമായ തലത്തില്‍ തന്റെ ജീവിതത്തെ ക്രമ 
പ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുക 
എന്നത്രേ. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും 
അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നുതന്നെയാണ്‌ ഈ 
മാനസാന്തരം. സ്വര്‍ഗ്ഗരാജ്യത്തിലേക്കുള്ള വഴിയില്‍ 
ഇത്‌ ഏറ്റവും ആവശ്യമത്രേ 
യേശുവിനെ അനുഗ്രമിക്കുന്നവര്‍ 

ക്രിസ്തുവിന്റെ ക്ഷണം കേട്ട്‌ അവനെ അനുഗ 
മിക്കുവാന്‍ തയ്യാറാകുന്ന നാലുമീന്‍ പിടുത്ത 
ക്കാരെ പറ്റി 4:18-22 വരെയുള്ള വാക്യങ്ങളില്‍ വിവ 
രിക്കുന്നു. എന്റെ പിന്നാലെ വരുവിന്‍ ഞാന്‍ 
നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും (വി. 
മത്തായി 4:20) എന്ന വാക്കുകള്‍ കേട്ട്‌ അനുഗമി 
ക്കാന്‍ തയ്യാറാകുന്നവര്‍ ശരിയായ അര്‍ത്ഥത്തില്‍ 
ക്രിസ്തുവിനെ പിന്‍പറ്റുന്നു. ഉടനെ അവര്‍ വല 
വിട്ടിട്ട്‌ അവനെ അനുഗമിച്ചു. എന്നത്‌ പൂര്‍ണ്ണമായ 
അനുസരണത്തിന്റെയും സമര്‍പ്പണത്തിന്റെയും 
തെളിവാകുന്നു. 

ഇവിടെ ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക്‌ വിളിക്കു 
മ്പോള്‍ ഒഴിവുകഴിവുകളോ കാലതാമസമോ ഒന്നും 
ഉണ്ടാകുന്നില്ല അല്ലെങ്കില്‍ അതിനൊന്നും ആ അനു 
ഗമനത്തില്‍ പ്രസക്തിയില്ല. ക 

ദനഹായക്ക ശേഷം രണ്ടാം ഞായറാഴ്ച 
വി. യോഹന്നാന്‍ 1:43-51 

യേശുനാഥന്‍ തന്നെ അനുഗമിക്കാന്‍ ഫിലിപ്പോ 
സിനെ ക്ഷണിക്കുന്നു. ഫിലിപ്പോസ്‌ യേശുവിനെ 
മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ 
കണ്ടെത്തിയ വിവരം നഥനയേലിനെ അറിയിക്കു 
ന്നതും തുടര്‍ന്ന്‌ അവനെയും കൂട്ടി യേശുവിന്റെ 
അടുക്കല്‍ എത്തുന്നതുമാണ്‌ ഈ വേദഭാഗത്ത്‌ വിവ 
രിക്കുന്നത്‌. 
ഫിലിപ്പോസ്‌ അനുഗമിച്ചത്‌ ആരെ? 

ഫിലിപ്പോസ്‌ “എന്നെ അനുഗമിക്കുക” എന്ന്‌ 
യേശുനാഥന്‍ പറയുന്നതു കേട്ട്‌ അവനെ അനുഗ 
മിക്കുന്നു. ഫിലിപ്പോസും ബേദ്സയിദയില്‍ നിന്നു 
ളളവന്‍ ആയിരുന്നു എന്നാല്‍ ഫിലിപ്പോസിന്റെ 
അനുഗമനം കൂടുതല്‍ കാര്യങ്ങള്‍ വെളിപ്പെടുത്തു 
ന്നു. അവന്‍ നഥനയേലിനെ കാണുമ്പോള്‍ വ്യക്ത 
മാക്കുന്നു. ന്യായപ്രമാണത്തില്‍ മോശെയും പ്രവാ 
ചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയി 
രിക്കുന്നു. എന്ന്‌ താന്‍ ആരെയാണ്‌ പിന്‍പറ്റിയ 
തെന്ന്‌ മനസ്സിലാക്കാന്‍ ഫിലിപ്പോസിന്‌ സാധിച്ചു. 
മോശെയും പ്രവാചകന്മാരും (പഴയനിയമം) എഴു 
തിയിരിക്കുന്നവനെ അനുഗമിക്കാന്‍ ഫിലിപ്പോ 
സിനെ ഇടയായി ക്രിസ്തുവിനെ പിന്‍പറ്റുന്ന 
വര്‍ക്കും ഈ അറിവ്‌ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 


ഡിസംബര്‍ 2015 


പ്രവാചകന്മാര്‍ അരുള്‍ ചെയ്തവന്‍ (ആവര്‍ത്തന 
പുസ്തകം 18:15, “ നിന്റെ ദൈവമായ യഹോവ 
നിനക്ക്‌ എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ 
മദ്ധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയില്‍ നിന്ന്‌ 
എഴുന്നേല്‍പിച്ചു തരും” ) തന്നെയാണ്‌ ക്രിസ്തു 
എന്ന്‌ ബോദ്ധ്യം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന 
വര്‍ക്ക്‌ ഉണ്ടാകണം. 
മോശെയും പ്രവാചകന്മാരും 

ഇന്ന്‌ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാന്‍ പുതി 
യനിയമം ആധാരമായി എടുക്കുന്നവര്‍ ധാരാളമാ 
ണ്‌. പുതിയനിയമത്തിലൂടെയാണ്‌ ക്രിസ്തുവിനെ 
അറിയുക എന്നും പ്രഖ്യാപിക്കുന്ന വര്‍ ഉണ്ട്‌. 
എന്നാല്‍ ഫിലിപ്പോസും നഥനയേലും ഓര്‍മ്മിപ്പി 
ക്കുന്നത്‌ പഴയനിയമത്തെപ്പറ്റിയാണ്‌. പ്രവാചകന്മാ 
രിലൂടെ അവരിലൂടെ വെളിപ്പെട്ട ദൈവീക വചന 
ങ്ങളിലൂടെ ക്രിസ്തുവിനെ മനസ്സിലാക്കാന്‍ 
സാധിക്കും എന്ന്‌. ആദിമശിഷ്യന്മാരും ആദ്യകാല 
ങ്ങളില്‍ കൂടി വന്നിരുന്ന സഭായോഗങ്ങളിലും ആരാ 
ധനകളിലും മശിഹായെ മനസ്സിലാക്കുവാനും അവ 
നെപ്പറ്റി ധ്യാനിക്കുവാനും പ്രവാചകന്മാരുടെ എഴു 
ത്തുകള്‍ അത്രേ ആധാരമാക്കിയത്‌. ഇന്ന്‌ പഴയ 
നിയമം അപ്രസക്തമാണെന്ന്‌ പറയുന്നവര്‍ക്ക്‌ 
ഫിലിപ്പോസിന്റെ സാക്ഷ്യം ഒരു വെല്ലുവിളിയാണ്‌. 
ക്രിസ്തുവിനെ അനുഗമിക്കുന്നവര്‍ മറ്റൊരാളോട്‌ 
ക്രിസ്തുവിനെപറ്റി പറയുന്നതും മനസ്സിലാക്കികൊ 
ടുക്കുന്നതും പഴയനിയമം വ്യാഖ്യാനിച്ചുകൊ 
ണ്ടാണ്‌. 
നഥനയേലും നസറേത്തും 

നസറേത്തില്‍ നിന്ന്‌ വല്ല നന്മയും വരുമോ (1:46) 
എന്ന നഥനയേലിന്റെ ചോദ്യം അവന്റെ മാനുഷി 
കമായ ചിന്തകളുടെയും ആശങ്കകളുടെയും പശ്ചാ 
ത്തലത്തില്‍ നിന്നാണുയരുന്നത്‌. ഒരു വിജാതീയ 
പട്ടണമായിട്ടാണ്‌ നസറേത്ത്‌ കരുതപ്പെട്ടിരുന്നത്‌. 
മാത്രമല്ല മശിഹാനസറേത്തില്‍ നിന്ന്‌ വരുമെന്ന്‌ 
പ്രവചനങ്ങളും പറയുന്നില്ല എന്ന്‌ ഫിലിപ്പോസ്‌ പറ 
യുമ്പോള്‍ നഥനയേല്‍ സംശയാലുവാകുന്നു. ഇത്‌ 
നമ്മെ ഓര്‍മ്മിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്‌. 
നമ്മുടെ അറിവുകള്‍ ചിലപ്പോള്‍ ക്രിസ്തുവിനെ 
പൂര്‍ണ്ണമായി ഉള്‍ക്കൊള്ളാനും മനസ്സിലാക്കാനും 
തടസ്സമാകാം. എന്നാല്‍ ആ അറിവുകള്‍ അതിന്റെ 
പൂര്‍ണ്ണതയിലെത്തുക അവനെ അനുഗമിക്കു 
മ്പോള്‍ അത്രെ. ഇവിടെ ഫിലിപ്പോസിന്റെ “വന്നു 
കാണുക ” എന്ന മറുപടി അത്‌ വ്യക്തമാക്കുന്നു. 
നമ്മുടെ അറിവുകള്‍ ക്രിസ്തുവിനെ മനസ്സിലാ 
ക്കാന്‍ തടസ്സം നില്‍ക്കുന്നെങ്കില്‍ തീര്‍ച്ചയായും 
അവന്റെ അടുക്കല്‍ തന്നെ പോകണം. “മിശിഹാ” 
നമ്മളില്‍ നഥനയേലിന്റെ സംശയങ്ങളെപ്പോലെ 
യുള്ള ഓരോ ചിന്തകള്‍ക്കും ഉള്ള ശരിയായ 
ഉത്തരം ഫിലിപ്പോസ്‌ നല്‍കുന്നത്‌ തന്നെയാണ്‌ 
“വന്നു കാണ്മിന്‍' ക 


www.bethelpatrika.org | 25 | 





നമ്മുടെ വിദ്യാര്‍ത്ഥികള്‍ / ഉദ്യോഗാര്‍ത്ഥികള്‍ 
എന്നി വര്‍ക്ക്‌ സര്‍ക്കാരിലും പൊതുമേഖലാ 
സ്ഥാപനങ്ങളിലും മറ്റും തൊഴില്‍ ലഭിക്കുന്നതിനു 
ള്ള അവസരങ്ങള്‍ ചുണ്ടിക്കാട്ടുന്നതിനുള്ള പംക്തി. 

ഇപ്പോള്‍ അപേക്ഷിക്കേണ്ടത്‌ 
1. കൊല്‍ക്കത്തയിലെ പോര്‍ട്ട്‌ ഴഗ്രസ്്രിൽ 

1. സീനിയര്‍ സയന്റിഫിക്‌ ഓഫീസര്‍ 

2. എക്സി- എന്‍ജിനീയര്‍ (സിവില്‍ /മെക്കാ 
നിക്കല്‍) 

3. മെഡിക്കല്‍ ഓഫീസര്‍ മുതലായ 61 ഒഴി 
വിലേക്ക്‌ അപേക്ഷ ക്ഷണിക്കുന്നു. അവസാന 
തീയതി ഡിസം. 21 www.Kslkataparttrust.gov.in 
കാണുക 

4. മിലിട്ടറി എന്‍ജിനീയറിംഗ്‌ സര്‍വ്വീസില്‍ 
MES 762 ട്രേഡ്‌സ്മാന്‍ തസ്തിക. അപേക്ഷയുടെ 
അവസാന തീയതി ഡിസം 26. യോഗ്യത ഐ.ടി. 
ഐ. (മെട്രിക്കുലേഷന്‍) www.meട.gഠഴ.്ന കാണുക 

5. സായുധസേനയില്‍ നഴ്സിംഗ്‌ (ഡിപ്ലോമ/ 
ഡിഗ്രി) പരിശീലനത്തിന്‌ പ്ലസ്ടുക്കാര്‍ക്ക്‌ അവ 
സരം ഭക്ഷണം, താമസം സ്റ്റെപ്പന്റ്‌ ലഭിക്കും 
അപേക്ഷ അവസാന തീയതി ഡിസം. 30 കമ്മീ 
ഷന്‍ഡ്‌ ഓഫീസറായി നിയമനം ലഭിക്കുന്നു. വിശ 
ദവിവരത്തിന്‌ www.joinindianarmy.nic.in കാണുക 

6. കരസേനയില്‍ മതാദ്ധ്യാപകനെ ആവശ്യ 
മുണ്ട്‌. ക്രിസ്തീയസഭകളിലെ പുരോഹിതന്മാര്‍ക്ക്‌ 
പ്രാദേശിക ബിഷപ്പിന്റെ ലിസ്റ്റില്‍ പേരുള്ളവര്‍ക്ക്‌ 
അപേക്ഷിക്കാം. അവസാന തീയതി ഡിസം. 31 
വിശദവിവരത്തിന്‌ www.joinindianarmy.nic.in 
കാണുക 

7. കേന്ദ്ര പോലീസ്‌ സേനകളില്‍ 592 മെഡി 
ക്കല്‍ ഓഫീസര്‍മാരെ ആവശ്യമുണ്ട്‌ സ്പെഷ്യലി 
സ്റ്റുകള്‍ക്ക്‌ 220 മെഡിക്കല്‍ ഓഫീസര്‍ 372 
വേക്കന്‍സികള്‍. www.ssfrecttgo.in കാണുക 

8. ഒമാനില്‍ ബിര്‍ളാ നാഷണല്‍ സി.ബി.എ 
സ്‌.ഇ. സ്‌കൂളില്‍ പ്രിന്‍സിപ്പാള്‍, പ്രൈമറി, കിന്റര്‍ 
ഡാര്‍ഡന്‍, മാനേജര്‍, കോര്‍ഡിനേറ്റര്‍ മുതലായ 
തസ്തികകളിലേക്ക്‌ ഒ.ഡി.ഇ.പി.സി. മൂലം തെര 
ഞ്ഞെടുപ്പ്‌ വിവരങ്ങള്‍ക്ക്‌ www.odepc.kerala.gov.in, 
0471-2576314 വിളിക്കുക 

9. ആള്‍ ഇന്ത്യ ഇന്‍സ്റ്റിറ്യ്യൂട്ട്‌ ഓഫ്‌ 


ഡിസംബര്‍ 2015 
മെഡിക്കല്‍ സയന്‍സ്‌ 200 സ്റ്റാഫ്‌ നഴ്സ്‌ 
www.aiimsrishibesg.in കാണുക. 

10. എന്‍ജിനീയറിംഗ്‌ പ്രോജക്ട്‌സ്‌ ന്‌ 
തൊഴില്‍ സാദ്ധ്യത www.epl.ം.്൩ കാണുക 

14. സി.ആര്‍.പി.എഫ്‌. കോണ്‍സ്റ്റബിള്‍ 
തസ്തിക കായിക താരങ്ങള്‍ക്ക്‌ അവസരം. അപേ 
ക്ഷ- ഡിസംബര്‍ 30 വരെ http/www.crpf.gov.in 
കാണുക. 

15. എഞ്ചിനീയറിംഗ്‌ ബിരുദമുള്ള പുരുഷ 
ന്മാര്‍ക്കും വനിതകള്‍ക്കും കരസേനയില്‍ അവസ 
രം. (111 ഒഴിവുകള്‍ കരസേനയുടെ ഷോട്ട്‌ സര്‍വ്വീ 
സസ്‌ ടെക്നിക്കല്‍ കോഴ്സിലേക്ക്‌ ഡിസം. 9 
മുതല്‍ അപേക്ഷിക്കാം. അവസാന തീയതി ജനു 
വരി 8 ആണ്‌ (അവസാന പരീക്ഷ എഴുതുന്ന 
വിദ്യാര്‍ത്ഥികള്‍ അപേക്ഷിക്കാം) WWW. 
joiinindianarmy.nic.in കാണുക. 

16.NIT (എന്‍.ഐ.ടി) കോഴിക്കോട്‌ ടെക്നിക്കല്‍ 
സ്റ്റാഫ്‌- കെമിസ്ട്രി, എന്‍ഞ്ചിനീയറിംഗില്‍ ഡിഗ്രി / 
ഡിപ്ലോമ ഉള്ള വര്‍ക്ക്‌ അവസരം. www.nic.ac.in 
കാണുക 

17. നോര്‍ക്ക്‌ റൂട്സ്‌ തിരുവനന്തപുരം സിസ്റ്റം 
അഡ്മിനിസ്ട്രേറ്റര്‍ അക്കൌണ്ട്‌ അസിസ്റ്റന്റ്‌, 
അറ്റന്‍ഡര്‍, കോള്‍സെന്റര്‍ എക്‌സിക്യൂട്ടീവ്‌ മുത 
ലായ തസ്തികകള്‍ www.norkaroots.net. കാണുക 

18. CWRDM (വാട്ട റിസോഴ്സസ്‌ ഡെവല 
പ്മെന്റ്‌ ) കെമിസ്ട്രി, സോഷ്യോളജി, എക്കണോ 
മിക്സ്‌ ബിരുദധാരികള്‍ക്ക്‌ റിസര്‍ച്ച്‌ ഫെലോ ആയി 
അവസരം. www.csrdmor്.ഠ്9. കാണുക 

19. കാലിക്കറ്റ്‌, കണ്ണൂര്‍ സര്‍വ്വകലാശാലകളില്‍ 
ലക്ചറര്‍, അസി, പ്രൊഫ. തസ്തികകളില്‍ ഒഴി 
വ്‌. www.universityof calicut.info, 
www.kannuruniversity.ac.in കാണുക 

20. നേവിയില്‍ ആര്‍ട്ടിഫെസര്‍ അപ്രന്റീസ്‌ 
പ്ലസ്ടൂ-60% ശതമാനം മാര്‍ക്കോടെ പാസ്സാകണം. 
അവസാന തീയതി ഡിസം 27. 
www.joinindiannavy.goഴ.i്0൨ കാണുക 

21. പൊതുമേഖലാ സ്ഥാപനമായ എന്‍.എച്ച്‌. 
പി.സി യില്‍ ട്രെയിനി എഞ്ചിനീയര്‍, ലോ ഓഫീ 
സര്‍, മെഡിക്കല്‍ ഓഫീസര്‍ മുതലായ തസ്തിക 
ളില്‍ ഒഴിവ്‌. ഡിസം. 18 ന്‌ മുമ്പ്‌ അപേക്ഷിക്കണം. 

www.nhpcin.coത കാണുക 

22. വിശാഖപട്ടണം. സ്റ്റീല്‍ പ്ലാന്റില്‍ ഐ.ടി. 
ഐ. / എന്‍.സി.പി.ടി ക്കാര്‍ക്ക്‌ അവസരം. അവസാ 
നതീയതി ജനു 15. www.vizagsteel.com കാണുക 


www.bethelpatrika.org | 26 


23. എന്‍.ടിപി.സി. ഇലക്ട്രിക്കല്‍/ സിവില്‍ / 
ഡിപ്ലോമാ എന്‍ജിനീയര്‍മാരെ ആവശ്യമുണ്ട്‌. അവ 
സാന തീയതി ഡിസം 23. www.ntpccarers.net 
കാണുക 

24. സി.ബി.എസ്‌.ഇ. നടത്തുന്ന സെന്‍്രല്‍ 
ടീച്ചര്‍ എലിജിബിലിറ്റി ടെസ്റ്റിന്‌ (റ) ക്ക്‌ വിജ്ഞാ 
പനമായി ഡിസം 28 വരെ അപേക്ഷിക്കാം. 
www.ctet.inc.in കാണുക 

Contact 01122235774, 22240104 

25. എം.ബി.എ. കേരളത്തിലെ വിവിധ സ്ഥാപ 
നങ്ങളില്‍ എം.സി.എ പ്രവേശനത്തിന്‌ കെമാററ്റ്‌ 
ജനുവരി 31ന്‌ നടക്കും. ജനുവരി 20 വരെ അപേ 
ക്ഷിക്കാം. www.loscantre.in കാണുക 


അഡ്വ. തോമസ്‌ ഫിലിപ്പ്‌ 


പി. എസ്‌. സി. റാങ്ക ലിസ്റ്റ്‌ 


പി.എസ്‌.സി. റാങ്കു ലിസ്റ്റില്‍ നിലവിലുള്ള 
വേക്കന്‍സികളുടെ (രണ്ടും മൂന്നും നാല- ഇരട്ടി) 
എണ്ണത്തില്‍ വളരെ കൂടുതല്‍ ആളുകളുടെ പേരു 
കള്‍ ചേര്‍ത്ത്‌ ലിസ്റ്റ്‌ ,പസിദ്ധീകരിക്കുന്നത്‌ പി.എസ്‌. 
സി. റാങ്കു ലിസ്റ്റുകളുടെ പരമാവധി കാലാവധി മൂന്നു 
വര്‍ഷം ആണ്‌. എന്നാല്‍ ചില അവസരങ്ങളില്‍ 
നാലര വര്‍ഷം വരെ നീട്ടിയെന്നിരിക്കാം നിയമനം 
ഒരു വര്‍ഷത്തേക്കുള്ള ലിസ്റ്റ്‌ ആണെങ്കിലും മറ്റൊരു 
പുതിയ ലിസ്റ്റ്‌ ഒരു വര്‍ഷത്തിനുള്ളില്‍ ഉണ്ടാകാത്ത 
പക്ഷമാണ്‌ ഇങ്ങനെ നീളുന്നത്‌. നിലവിലുള്ള 
ലിസ്റ്റില്‍ പേരുള്ളവര്‍ക്ക്‌ കാലാവധിക്കുള്ളില്‍ നിയ 
മന അധികാരികള്‍ അറിയിക്കുന്ന ഒഴിവുകള്‍ക്ക്‌ 
ലിസ്റ്റിലുള്ള ഉദ്യോഗാര്‍ത്ഥികളുടെ ഈഴം എത്തി 
യാല്‍ മാത്രം നിയമന ശുപാര്‍ശ ലഭിക്കും. 


ബഥേല്‍ പത്രിക 


1987 ഒക്ടോബര്‍ മാസത്തില്‍ പ്രസിദ്ധീകരണം 
ആരംഭിച്ച ചെങ്ങന്നൂര്‍ മെൌതാസന മുഖപത്രമായ 
“ബഥേല്‍ പ്രതിക'യുടെ എല്ലാ ലക്കങ്ങളും 
കൈവശമുള്ളവര്‍ വിവരമറിയിക്കുക. എല്ലാ 
ലക്കങ്ങളും കൈവശമുള്ളവരില്ലെങ്കില്‍ പ്രഥമ 


ലക്കം മുതല്‍ ഏറ്റവും കൂടുതല്‍ ലക്കങ്ങള്‍ 
കൈവശമുള്ളവര്‍ അറിയിക്കാവുന്നതാണ്‌. ഏതു 


കാലത്തേതായാലും ഏറ്റവും കൂടുതല്‍ 
ലക്കങ്ങള്‍ കൈവശമുള്ളവരുടെ പേരുകള്‍ 
ബഥേല്‍ പ്രതികയില്‍ പ്രസിദ്ധീകരിക്കുന്നതാണ്‌. 

- പത്രാധിപര്‍ 








ഡിസംബര്‍ 2015 
വലിയത ബാവായുടെ ഡയറിക്കട്റിപ്പുകള്‍ 


(ദാം പേജിന്റെ തുടര്‍ച്ച...) 


പ്രസംഗിച്ചു. ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാള്‍” 
എന്നാണ്‌ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. എട്ടുനോ 
മ്പിന്റെ പല ദിവസങ്ങളിലും വി. കുര്‍ബ്ബാന അര്‍പ്പി 
ക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്‌. 
1957-ലെ സ്ലീബാ പെരുന്നാളിന്‌ പുത്തന്‍കാവ്‌ പള്ളി 
യില്‍ ആയിരുന്നു. ഡയറിയില്‍ എഴുതി: “ബസ്മല്‍ 
ക്കോയ്ക്ക്‌ ഇടയ്ക്ക്‌ സ്ലീബാ ആഘോഷ ശുശ്രൂഷ 
നടത്തി. പത്തരമണിയോടെ സമാപിച്ചു. അക്കാ 
ലത്ത്‌ പല പള്ളികളിലും വി. മൂന്നിന്മേല്‍ കുര്‍ബ്ബാന 
ഉണ്ടായിരുന്നു. അതിന്‌ മുഖ്യനേതൃത്വം നല്‍കു 
കയും ചെയ്തിരുന്നു. മോറാനായ പെരുന്നാളുക 
ളില്‍ അന്നും ഇന്നത്തെപ്പോലെ വിശ്വാസികളുടെ 
സാന്നിധ്യം ശുഷ്ക്കമായിരുന്നു. 

ജൂലൈ മൂന്നിനും ഡിസംബര്‍ 18 മുതല്‍ 20 
വരെയും മാര്‍ത്തോമ്മായുടെ പെരുന്നാള്‍ ആചരി 
ച്ചിരുന്നതായി ഡയറി വ്യക്തമാക്കുന്നു. “മാര്‍ത്തോ 
മ്മാ ശ്ലീഹായുടെ ഭാഗ്യമരണം പ്രാപിച്ച ദിവസം” 
എന്നാണ്‌ എഴുതിയിരിക്കുന്നത്‌. പിതാക്കന്മാരുടെ 
പെരുന്നാളുകള്‍ ഞായറാഴ്ചകളില്‍ വന്നാലും ആ 
ദിവസം പെരുന്നാളായി ആചരിച്ചിരുന്ന പതിവാണ്‌ 
അക്കാലത്ത്‌ നിലവിലിരുന്നതെന്ന്‌ ഡയറിയില്‍ 
നിന്നും മനസ്സിലാക്കാം. 1957 നവംബര്‍ 24 ഞായ 
റാഴ്ച ആയിരുന്നു പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ 
ദീവന്നാസിയോസ്‌ രണ്ടാമന്റെ പെരുന്നാള്‍ പഴയ 
സെമിനാരിയില്‍ നടത്തിയത്‌. 1958 ഫ്രെബുവരി 23 
ഞായര്‍ ആയിരുന്നു വട്ടശ്ശേരില്‍ തിരുമേനിയുടെ 
പെരുന്നാള്‍. ഡയറിയില്‍ നിന്നും: “1958 ഫ്രെബു 
വരി 23 ഞായര്‍. വട്ടശ്ശേരില്‍ ഗീവര്‍ഗീസ്‌ ദീവ 
ന്നാസ്യോസ്‌ മെത്രാച്ചന്റെ ഓര്‍മ്മദിവസമായിരുന്നു. 
വി. മൂന്നിന്മേല്‍ കുര്‍ബ്ബാനയുണ്ടായിരുന്നു. 
കുര്‍ബ്ബാന കഴിഞ്ഞ്‌ അത്താനാസ്യോസ്‌ മെത്രാച്ചന്‍ 
പ്രസംഗിക്കുകയും കബറിങ്കല്‍ പ്രത്യേക 
ധൂപപ്രാര്‍ത്ഥന നടത്തുകയും തുടര്‍ന്ന്‌ റാസയും 
മറ്റ്‌ ചടങ്ങുകളും ഉണ്ടായിരുന്നു. 11 മണിയോടുകൂടി 
പെരുന്നാള്‍ ചടങ്ങുകള്‍ അവസാനിച്ചു. 12 1/2 
മണിയോടുകൂടി നാം ദേവലോകം അരമനയില്‍ 
വന്നു വിശ്രമിച്ചു.” 1957-ലെ പരുമല പെരുന്നാളിന്‌ 
നവംബര്‍ 2-ന്‌ വെളുപ്പിന്‌ അഞ്ചിനു കുര്‍ബ്ബാനയും 
7-ന്‌ മൂന്നിന്മേല്‍ കുര്‍ബ്ബാനയും ഉണ്ടായിരുന്നു. 
ഉച്ചയ്ക്ക്‌ റാസയും. മലങ്കരസഭയില്‍ നിലനിന്ന 
ആരാധനാനുഭവങ്ങളുടെ വ്യക്തമായ ചിത്രം ഡയ 
റിക്കുറിപ്പില്‍ നിന്നും ലഭ്യമാകുന്നു. (തുടരും...) 


www.bethelpatrika.org | 27 | 





സ്സംനേഹമുള്ള കൂട്ടുകാരെ ഡിസംബര്‍ മാസം 
എല്ലാവര്‍ക്കും സന്തോഷമാണല്ലോ? വൃതശുദ്ധി 
യോടൊപ്പം സന്തോഷവും, ഗീതങ്ങളും സമ്മാന 
ങ്ങളും നിറഞ്ഞ കാലം ക്രിസ്തുമസുമായി ബന്ധ 
പ്പെട്ട്‌ ഒത്തിരി ഒത്തിരി കഥകളും ചരിത്രങ്ങളും 
നിങ്ങള്‍ കേട്ടുകാണുമല്ലോ ഒന്നു രണ്ടു ചെറിയ 
കാര്യങ്ങള്‍ പറയട്ടെ. 

യരുശലേമിലേക്കുള്ള നീണ്ടയാശ്രയിലാണ്‌ 
ജോസഫും പൂര്‍ണ്ണ ഗര്‍ഭിണിയായ മേരിയും 
ക്ഷീണവും വിശപ്പും മേരിയെ നന്നേ തളര്‍ത്തിയി 
രുന്നു. അപ്പോള്‍ അവര്‍ ദൂരെ മലഞ്ചെരുവില്‍ ഒരു 
ചെറിയ മരം കണ്ടു. മരം കോച്ചുന്ന മഞ്ഞു 
കാലത്തും ചെറി മരത്തില്‍ തുടുത്തു ചുവന്ന പഴ 
ങ്ങള്‍ നിറഞ്ഞിരുന്നു. അത്ഭുതത്തോടെ അടുത്തെ 
ത്തിയ മേരിക്കും ജോസഫിനും മുന്നില്‍ ചെറിമര 
ത്തിന്റെ ഒരു കൊമ്പുതലകുനിച്ചു. ചെറിപ്പഴം മതി 
യാവോളം കഴിച്ചു വിശപ്പുമാറ്റിയ മേരി മാലാഖമാ 
രുടെ സംഗീതം പോലെയുള്ള വാക്കുകള്‍ കേട്ടു. 

“വിശുദ്ധയായ മേരീ ഇന്നു രാത്രി നീ ദൈവപു 
ത്രനു ജന്മം കൊടുക്കും ഈ രാത്രി വാഴ്ത്തപ്പെട 
ട്ടെ.” 

ബേത്‌ലഹേമിലെ കാലിത്തൊഴുത്തില്‍ ഉണ്ണി 
യേശു മയങ്ങുകയാണ്‌. തണുപ്പേല്‍ക്കാതിരിക്കാന്‍ 






ബാലപത്രിക 


കുറച്ചുദൂരം തീകൂട്ടിയിട്ടിട്ടുണ്ട്‌. എല്ലാവരും ഉറക്ക 
മായപ്പോള്‍ തീക്കനലുകള്‍ മങ്ങി മങ്ങി അണയാന്‍ 
തുടങ്ങി. ആ കാലിത്തൊഴുത്തില്‍ ഒരു കൊച്ചു 
കുരുവി കൂടുകെട്ടി താമസമുണ്ടായിരുന്നു. അയ്യോ 
തീ കെട്ടാല്‍ യേശുകുഞ്ഞിന്‌ തണുക്കില്ലേ. ആ 
കൊച്ചുകുരുവികള്‍ പറന്ന്‌ തീക്കനലുകളുടെ അടു 
ത്തെത്തി കുഞ്ഞി ചിറക്‌ വീശി തീ വീണ്ടും ജ്വലി 
പ്പിച്ചു. ചുറ്റും ചൂടു പരന്നു. ഉണ്ണി യേശു സുഖമായി 
ഉറങ്ങി. പുലരും വരെ കുരുവികള്‍ ചിറകുകള്‍ 
വീശിക്കൊണ്ടേയിരുന്നു. പ്രഭാതം വന്നപ്പോഴേക്കും 
ചൂടേറ്റ്‌ കുഞ്ഞികുരുവിയുടെ നെഞ്ച്‌ കടുംചുവ 
പ്യായി തീര്‍ന്നു. നെഞ്ചില്‍ കടും ചുവപ്പ്‌ നിറമുള്ള 
റോബിന്‍ പക്ഷികള്‍ ഉണ്ടായത്‌ അങ്ങനെയാണെ 
ന്നാണ്‌ സങ്കല്പം. ഉണ്ണിയേശു വളര്‍ന്ന്‌ വലുതായി 
കാല്‍വറിയില്‍ ശരീരം ചുവന്ന്‌ തുടുത്ത്‌ രക്തം 
വാര്‍ന്നൊലിച്ചു കിടന്നപ്പോള്‍ റോബിന്‍ പക്ഷികള്‍ 
അവിടെ പറന്നു നടന്നു. 

നിശ്ചയമായും അവറ്റകള്‍ ആ ക്രിസ്തുമസ്‌ 
രാത്രിയും ഓര്‍ത്തിട്ടുണ്ടാകും. 

കൂട്ടുകാരെ, 

സഹജീവികള്‍ക്കും സഹയാര്‍ത്ഥികള്‍ക്കും 
നിങ്ങള്‍ക്കു കഴിയുന്ന സഹായം ചെയ്യുവാന്‍ ഈ 
ക്രിസ്തുമസ്‌ ദിനങ്ങള്‍ ഉപയുക്തമാക്കുമല്ലോ 

ക്രിസ്തുമസ്‌ നവവത്സരാശംസകളോടെ, 

സ്നേഹപൂര്‍വ്വം, 
ആനിച്ചേച്ചി 





പന്തളം ഡിസ്‌ട്രിറ്റ്‌ കലാമേള 


f ര യി ൽ 
യുവജന പ്രസ്ഥാനം പന്തളം ഡിസ്ട്രിക്റ്റ്‌ കലാ 
മേള 22-11-2015 ഞായറാഴ്ച ഉളളന്നൂര്‍ സെന്റ്‌ മേ 
രീസ്‌ ഓര്‍ത്തഡോക്സ്‌ വലിയ പള്ളിയില്‍ വെച്ച്‌ 
പ്രശസ്ത കാര്‍ട്ടൂണിസ്റ്റ്‌ ഷാജി മാത്യു ഉദ്ഘാടനം 
ചെയ്തു. ജോബിന്‍ കെ. ജോര്‍ജ്ജ്‌, റിജോഷ്‌ ഫിലി 
പ്പ്‌, സന്തോഷ്‌ മേട്ടില്‍, ഡോ. റോബിന്‍, ശ്രീമതി 
മോളി ജോര്‍ജ്ജ്‌ എന്നിവര്‍ പരിപാടികള്‍ക്ക്‌ 
നേതൃത്വം നല്‍കി. വിവിധ യൂണിറ്റുകളില്‍ നിന്നും 
150 ഓളം മത്സരാര്‍ത്ഥികള്‍ കലാമേളയില്‍ പങ്കെടു 
ക്കുകയുണ്ടായി. 


www bethelpatrika.org | 28 | 


പി. എ. ഐസകു കുറ്റൂര്‍ 


വീരിസ്ഥിതി മലിനീകരണം ഇല്ലാതെ മഴ 
വെള്ളം സംഭരണിയിലും മണ്‍കുളങ്ങളിലും 
സിമെന്റ്‌ ടാങ്കുകളിലും, സില്‍പോളില്‍ ടാങ്കുക 
ളിലും മത്സ്യം വളര്‍ത്താം. നിലവില്‍ കുളങ്ങള്‍ ഉള്ള 
വര്‍ അത്‌ വൃത്തിയാക്കി വെള്ളം വറ്റിച്ച്‌ കുമ്മായം 
വിതറി ഉണക്കിയ ശേഷം വെള്ളം നിറയ്ക്കണം. 
ക്ലോറിന്‍ കലര്‍ന്ന വെള്ളം അരുത്‌. വെള്ളം വറ്റി 
ക്കാന്‍ കഴിയാത്ത കുളങ്ങളിലെ കളമത്സ്യങ്ങളെ 
നശിപ്പിക്കണം. 100 ച. അടി വിസ്തീര്‍ണ്ണമുള്ള 
ടാങ്കിന്‌ രണ്ടുകിലോ ചാണകം എന്ന കണക്കിന്‌ 
വിതറി പ്ലവകങ്ങള്‍ ഉണ്ടാക്കിയെടുക്കണം. ഒരു 
മാസം കൊണ്ട്‌ വെള്ളം പച്ച നിറമാകും ഈ പ്ലവ 
കങ്ങളാണ്‌ മത്സ്യകുഞ്ഞുങ്ങളുടെ പ്രഥമആഹാരം. 

പുതിയതായി ടാങ്കു 
കള്‍/ കുളങ്ങള്‍ നിര്‍മ്മി 
ക്കുന്നത്‌ ദീര്‍ഘചതുരാക്യ 
തിയിൽ ആകണം. വെള്ള 
ത്തിന്‌ ഒന്നര മീറ്റര്‍ ആഴം 
മതിയാകും. മത്സ്യം പിടി 
ച്ചെടുക്കുവാന്‍ ഇത്‌ സക 
ര്യരപദമാകും. മത്സ്ൃയകു 
ഞ്ഞുങ്ങളെ ഹാച്ചറിയില്‍ 
നിന്നും ഓക്സിജന്‍ 
നിറച്ച കവറുകളിലാണ്‌ 
ലഭിക്കുക. മത്സ്യകുഞ്ഞു 
ങ്ങളെ നേരിട്ട്‌ ടാങ്കിലേക്ക്‌ 
ഇടാതെ കവര്‍ തുറ 
ക്കാതെ തന്നെ അരമണിക്കൂര്‍ ടാങ്കിലെ വെള്ള 
ത്തില്‍ ഇട്ടുവെച്ച്‌ ടാങ്കിലേയും കവറിലേയും വെള്ള 
ത്തിന്റെ രഷ്മാവ്‌ ഒരുപോലെയാക്കണം. അരമ 
ണിക്കൂര്‍ കഴിഞ്ഞ്‌ കവര്‍ തുറന്ന്‌ ടാങ്കിലെ വെള്ളം 
കവറിലേക്ക്‌ കയറുവാന്‍ അനുവദിക്കണം. മത്സ്യ 
കുഞ്ഞുങ്ങള്‍ താനെ ടാങ്കിലേക്ക്‌ ഇറങ്ങിപോകട്ടെ. 
ആമ, നീര്‍ക്കോലി, പൊന്മാന്‍, നീര്‍കാക്ക എന്നിവ 
യില്‍ നിന്നും മത്സ്യകുഞ്ഞുങ്ങളെ സംരക്ഷിക്കു 
വാന്‍ ടാങ്കിന്‌ വല വിരിക്കണം. നിക്ഷേപിച്ച മത്സ്യ 
കുഞ്ഞുങ്ങള്‍ക്ക്‌ 3-4 ദിവസത്തേക്ക്‌ കൈത്തീറ്റ 
വേണ്ട. പ്ലവകങ്ങള്‍ ഭക്ഷിച്ചുകൊള്ളും. തീരെ 
ചെറിയ കുഞ്ഞുങ്ങളാണെങ്കില്‍ നഴ്സറി ടാങ്കില്‍ 
ഇട്ട്‌ വളര്‍ത്തിയിട്ടേ വലിയ കുളങ്ങളിലേക്ക്‌ തുറന്ന്‌ 
വിടാവൂ. വെള്ളത്തില്‍ പൊങ്ങികിടക്കുന്ന തീറ്റ, 
മത്സ്യകുഞ്ഞുങ്ങളുടെ 5% ഭാരത്തില്‍ കൂടാതെ 
നോക്കണം. വെള്ളത്തില്‍ താഴ്ന്ന്‌ പോകുന്ന തീറ്റ 
വാരി വിതറരുത്‌. ചെറു സുഷിരങ്ങള്‍ ഉള്ള പാത്ര 





മസ്ൃയകൃഷി: വിനോദത്തിനും, 
ആദായത്തിനും, ആഹാരത്തിനും 


ങ്ങളില്‍ രണ്ട്‌ മൂന്ന്‌ സ്ഥലങ്ങളില്‍ രാവിലെ തീറ്റ 
ഇറക്കി വയ്ക്കണം. വൈകിട്ട്‌ തീറ്റപാത്രം സാവ 
കാശം പുറമേ എടുത്ത്‌ എത്ര തീറ്റ എടുത്തു എന്ന്‌ 
മനസ്സിലാക്കി ബാക്കി വന്നത്‌ പുറത്ത്‌ കളഞ്ഞ്‌ 
വൃത്തിയാക്കി വെയ്ക്കണം. താഴ്ന്നു പോകുന്ന 
തീറ്റ വാരി ടാങ്കിലിട്ടാല്‍ തിന്ന്‌ ശേഷിക്കുന്നത്‌ 
ചീഞ്ഞ്‌ വെള്ളത്തിലെ പ്രാണവായു നഷ്ടമായി 
മത്സ്യം ചത്തുപോകാന്‍ ഇടയുണ്ട്‌. ദിവസം ഒരു 
നേരം തീറ്റ കൃത്യസമയത്ത്‌ കൊടുത്താല്‍ മതി 
യാകും. തീറ്റയുടെ അളവ്‌ കൂടരുത്‌. പൂത്തതും പഴ 
കിയതും, വളിച്ചതുമായ തീറ്റ നല്‍കരുത്‌. 

വെള്ളത്തിലെ പ്രാണവായു കുറയു മ്പോള്‍ 
അന്തരീക്ഷവായു ശ്വസി 
ക്കുന്ന ഇനങ്ങളാണ്‌ ചെറു 
ടാങ്കുകളില്‍ വളര്‍ത്തുവാന്‍ 
യോജിച്ചത്‌. ആഫ്രിക്കന്‍ 
മുഷി, വാക, വരാല്‍, 
ജ്യിന്റെ ഗൌരാമി, ഷാര്‍ക്ക്‌ 
(കൂരിവാള, ആസ്സാം വാള, 
മലേഷ്യന്‍ വാള) എന്നിവ. 
ആ്രഫിക്കന്‍ മുഷിയെ 
വളര്‍ത്തുന്നത്‌ സര്‍ക്കാര്‍ 
നിരോധിച്ചിരിക്കുകയാണ്‌. 
കാരണം ഇവ ഏതു മലിന 
ജലത്തിലും ഓടകളിലും 
വളരും, വളര്‍ത്തുന്ന 
സ്ഥലത്തുനിന്നും മറ്റ്‌ ജലാ 
ശയങ്ങളിലേക്ക്‌ ഇഴഞ്ഞ്‌ നീങ്ങുവാന്‍ അതിന്‌ കഴി 
വുണ്ട്‌. ചെന്നുചേരുന്ന ജലാശയങ്ങളിലെ മറ്റ്‌ മത്സ്യ 
ങ്ങളുടെ സര്‍വ്വനാശമാണ്‌ ഫലം. മലിന ജലത്തില്‍ 
വളരുന്ന മത്സ്യത്തിന്റെ മാംസം പല രോഗ 
ങ്ങള്‍ക്കും കാരണമാകുന്നു. ജ്യിന്റ്‌ ശരാമി 
ശാന്തനും സസ്യാഹാര പ്രിയനും രുചിയുള്ളതുമാ 
ണ്‌. ചേമ്പില, ചേനയില, പപ്പായ ഇല, പഴം എന്നി 
വയും ഭക്ഷിക്കും കുളത്തിന്റെ അടിത്തട്ടില്‍ നിന്നും 
തീറ്റ എടുക്കുന്ന സ്രൈപിനസിനെയും കൂടെ 
വളര്‍ത്താം. ജലത്തിലെ മുകള്‍ പരപ്പില്‍ നിന്നും 
പാട ഹരിത പായല്‍ എന്നിവ ഭക്ഷിക്കുന്ന വെള്ളി 
മീനിനെ ചേര്‍ത്തു വളര്‍ത്തണം. 

സില്‍ പോളിന്‍ ടാങ്കുകള്‍ ചെയ്യുന്നവര്‍ 
സൈഫണ്‍ രീതിയില്‍ വെള്ളം വറ്റിക്കുവാന്‍ സാക 
ര്യമുള്ള സ്ഥലത്തായിരിക്കണം. ഒരു മീറ്റര്‍ ആഴ 
ത്തില്‍ മണ്‍കുഴിയെടുത്ത്‌, എടുത്ത മണ്ണ്‌ വശങ്ങ 


www.bethelpatrika.org | 29 | 





(്രരിസ്തുയേശുവിന്റെ തിരുപിറവിയുടെ ധന്യ 
ത ജീവിതത്തില്‍ അനുഭവവേദ്യമാക്കുവാന്‍ പ്രതീ 
ക്ഷയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ ഇരുപത്തി 
യഞ്ച്‌ നോമ്പ്‌ സഭ ആകമാനം ആചരിച്ചു വരുന്നു. 


മനുഷ്യമനസ്സുകളെ പിടിച്ചുണര്‍ത്തുന്ന ഭീകര 
മായ പേമാരിയും പ്രളയവും ഒരു ദേശത്തിന്റെ സം 
സ്കാരത്തിനും ജീവനും വെല്ലുവിളികള്‍ ഉയര്‍ത്തി 
യ ചെന്നൈ ദുരന്തം മൂലം കഷ്ടത അനുഭവിക്കുന്ന 
ജനസമൂഹത്തിനായി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. 
ക്രിയാത്മകമായി ഉണര്‍ന്ന്‌ പ്രവര്‍ത്തിക്കുവാന്‍ 
വ്യക്തികള്‍ക്കും പ്രസ്ഥാനങ്ങള്‍ക്കും ഉള്ള കടമ 
വളരെ വലുതാണ്‌. 

2015 ഡിസംബര്‍ മാസം 6-ഠം തീയതി “ശിശു 
ദിനം” എല്ലാ ഇടവകകളിലും സമുചിതമായി 
ആഘോഷിച്ചു. അന്നേ ദിവസത്തെ കുട്ടികളില്‍ 
നിന്നും ശേഖരിച്ച കാണിക്ക ഭദ്രാസന ആഫീസില്‍ 
എത്തിക്കുവാന്‍ ചുമതലപ്പെട്ടവര്‍ പ്രത്യകം 
ശ്രദ്ധിക്കണം. 


2016- ലെ ഭ്രദാസനദിനം ജനുവരി മാസം 3-0൦ 
തീയതി ഞായറാഴ്ച എല്ലാ ഇടവകകളും യഥോ 
ചിതം ആചരിക്കേണ്ടതാണ്‌. ഭ്രദാസനത്തിന്റെ 
ദൈനംദിന ആവശ്യങ്ങള്‍ക്ക്‌ ഉള്ള ധനസമാഹാര 
ണം നടത്തി വരുന്നത്‌ ഭ്രദാസനദിനത്തില്‍ 


ഡിസംബര്‍ 2015 


ഏര്‍പ്പെടുത്തിയിരിക്കുന്ന കവര്‍പിരിവിലൂടെയാണ്‌. 
കവറുകളില്‍ (്പാര്‍ത്ഥനാപൂര്‍വും നിങ്ങളുടെ 
വിഹിതങ്ങള്‍ നിക്ഷേപിച്ച്‌ സമയത്തിനുതന്നെ 
തിരികെ ഏല്പിക്കുന്നതില്‍ പ്രത്യേകം 
ശ്രദ്ധിക്കണം. 


ര്രിതല പഞ്ചായത്തിലേക്ക്‌ തെരെഞ്ഞെടുക്ക 
പ്പെട്ട ഭദ്രാസനത്തില്‍ നിന്നുള്ള പ്രതിനിധികളെ 
2015 നവംബര്‍ മാസം 28-ാഠം തീയതി അഭിവന്ദ്യ 
തിരുമനസ്സുകൊണ്ട്‌ ബഥേല്‍ അരമനയില്‍ വച്ച്‌ 
അനുമോദിച്ചു. 


ടാമത്‌ ഭദ്രാസന കണ്‍വന്‍ഷന്റെ നടത്തി 
പ്പിനായി അഭിവന്ദ്യ തിരുമനസ്സിന്റെ അദ്ധ്യക്ഷത 
യില്‍ 2015 നവംബര്‍ മാസം 28-ാം തീയതി കൂടിയ 
സംയുക്തയോഗം കണ്‍വന്‍ഷന്റെ വിവിധ കമ്മിറ്റിക 
ള്‍ക്ക്‌ രൂപം നല്‍കി. 2016 കണ്‍വന്‍ഷന്‍ ഫെബ്രുവരി 
മാസം 10, 11, 12, 13 തീയതികളില്‍ ബഥേല്‍ മാര്‍ 
പീലക്സിനോസ്‌ നഗറില്‍ വച്ച്‌ നടത്തപ്പെടു 
ന്നതാണ്‌. ഈ ദിവസങ്ങളില്‍ ഇടവകതലത്തില്‍ 
പ്രത്യേക പരിപാടികള്‍ ക്രമീകരിക്കരുത് എന്ന്‌ 
അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട്‌ കല്പന മുഖാന്തിരം 
അറിയിച്ചിട്ടുണ്ട്‌. ഇടവകകളുടെ പൂര്‍ണ്ണ സഹക 
രണം ഉറപ്പുവരുത്തുന്നതിനായി മുന്‍കൂട്ടി തയ്യാറെ 
ടുപ്പുകള്‍ നടത്തേണ്ടതാണ്‌. 


നന്മയുടെയും അനുഗ്രഹത്തിന്റെയും നവ്യാനു 
ഭവം പകരുന്ന ഒരു ക്രിസ്തുമസ്‌ കൂടി സമാഗതമാ 
കുന്നു. ആയിരം പുല്‍കൂടുകളില്‍ ഉണ്ണിയേശുവിനെ 
ഒരുക്കുന്നതിനേക്കാള്‍ ഓരോരുത്തരുടെയും ഹൃദയ 
ത്തില്‍ ഉണ്ണിയേശു പിറക്കുവാന്‍ നമുക്ക്‌ പ്രാര്‍ 
ത്ഥിക്കാം. എല്ലാവര്‍ക്കും സ്നേഹത്തിന്റെയും 
സമാധാനത്തിന്റെയും ക്രിസ്തുമസ്‌ ആശംസി 
ക്കുന്ന തോടൊപ്പം ശാന്തിയുടെയും സമൃദ്ധിയു 
ടെയും പുതുവത്സര ആശംസകള്‍ നേരുന്നു. 


ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍ 
(ഭദ്രാസന സെക്രട്ടറി) 





ളില്‍ തിട്ട പിടിച്ചാല്‍ ഒന്നര മീറ്റര്‍ ഉദ്ദേശം ആഴം 
കിട്ടും. 90 മുതല്‍ 200 മൈക്രോണ്‍ വരെ ഘനമുള്ള 
സീല്‍പോളീന്‍ ഉപയോഗിക്കാം. സില്‍പോളീന്‍ ഇടു 
ന്നതിന്‌ മുമ്പ്‌ അതേവലിപ്പം ഉള്ള പ്ലാസ്റ്റിക്‌ ചാക്ക്‌ 
വിരിക്കണം. കൊച്ചുകുട്ടികളുള്ള വീടുകളുടെ സമീ 
പത്ത്‌ ഇങ്ങനെ ഭൂമി നിരപ്പിലുള്ള ടാങ്കുകള്‍ നിര്‍മ്മി 
ക്കുമ്പോള്‍ ഉറപ്പായ വേലി ഉണ്ടായിരിക്കുവാന്‍ 
ശ്രദ്ധിക്കണം. 

വലിയ മണ്‍കുളങ്ങള്‍ ഉള്ളവര്‍ കട്ല, പുല്‍മീന്‍, 


രോഹു, സ്വൈപിനസ്‌, വെള്ളിമീന്‍ എന്നീ ഇന 
ങ്ങളെ വളര്‍ത്തണം. വാണിജ്യാടിസ്ഥാനത്തില്‍ 
വളര്‍ത്തുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ പരിശീലനം 
നേടിയിരിക്കണം. സമയ സനകര്യമുള്ളവര്‍ക്ക്‌ 
വിനോദമായും തൊഴിലായും, ആദായത്തിനായും 
വിഷമില്ലാതെ മത്സ്യം കഴിക്കുന്നതിനും മത്സ്യ 
കൃഷി ചെയ്യാവുന്നതേയുള്ളൂ. 

കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ഭദ്രാസന ഇക്കോളജി 
വിഭാഗവുമായി ബന്ധപ്പെടാവുന്നതാണ്‌. 9447347899 


www.bethelpatrika.org | 30 | 





ബഹു. സണ്‍ഡേസ്കൂള്‍ പ്രവര്‍ത്തകരേ, 
സണ്‍ഡേസ്കൂള്‍ അദ്ധ്യയനവര്‍ഷം സമാപ്തി 
യിലെത്തി. 2016 പുതുവര്‍ഷത്തില്‍ ജനുവരി 3നു 
തന്നെ യൂണിറ്റുകള്‍ പ്രവര്‍ത്തനമാരംഭിക്കുവാന്‍ 
തക്കവണ്ണം ക്രമീകരിക്കേണ്ടതാണ്‌. എല്ലാ ഇടവ 
കയിലും കുട്ടികള്‍ പൂര്‍ണ്ണമായും പഠനം നടത്തു 
വാന്‍ തക്കവണ്ണം ഏവരുടേയും സഹകരണം ആവ 
ശ്യമാണ്‌. 
സോണല്‍ തല മത്സരം 
സൌത്ത്‌ സെന്‍ട്രല്‍ സോണിന്റെ പ്രഥമമത്സരം 
ക്രേന്ദ നിര്‍ദ്ദേശപ്രകാരം 2015 നവംബര്‍ 14-0൦ 
തീയതി ശനിയാഴ്ച പുത്തന്‍കാവ്‌ മെട്രോപോലീ 
ത്തന്‍ ഹയര്‍സെക്കന്ററി സ്‌കൂളില്‍ വച്ച്‌ നടത്തപ്പെ 
ട്ടു. ചെങ്ങന്നൂര്‍ ഭദ്രാസനം 42 പോയിന്റുകളോടെ 
ഒന്നാംസ്ഥാനം കരസ്ഥമാക്കി. ഇതിന്‌ ആത്മാര്‍ത്ഥ 
മായ പ്രോത്സാഹനം നല്‍കിയ അദ്ധ്യാപകര്‍ 
മാതാപിതാക്കള്‍ പ്രത്യേകിച്ച്‌ വിദ്യാര്‍ത്ഥികള്‍ 
എന്നിവരോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കു 
ന്നു. കൂടാതെ കൂടുതല്‍ വ്യക്തിഗത പോയിന്റുകള്‍ 
നേടിയ ജിഷാ ബാബു അറത്തില്‍ (13 പോയിന്റ്‌ ) 
ഏറ്റവും കൂടുതല്‍ പോയിന്റ്‌ നേടിത്തന്ന തോട്ട 
പ്പുഴ മാര്‍ഗ്രീഗോറിയോസ്‌ യൂണിറ്റ്‌ (15 പോയിന്റ്‌) 
എന്നിവരോടും പ്രത്യേകമായി നന്ദി ഭരദാസന 
ത്തിന്റെ പേരിയില്‍ അറിയിക്കുന്നു. വിജയിച്ച താഴെ 
പറയുന്നവരെ അനുമോദിക്കുകയും ചെയ്യുന്നു. 
സബ്‌ ജൂനിയര്‍ പ്രസംഗം: അനീറ്റ എല്‍സ 
വര്‍ഗീസ്‌, ഒന്നാം സ്ഥാനം. എം.ജി. എം. തോട്ടപ്പുഴ. 
ജൂനിയര്‍ - സംഗീതം: അന്‍കുഷ്‌ അനി തോമസ്‌ 
രണ്ടാം സ്ഥാനം - സെന്റ്‌ ഏലിയാസ്‌ ബുധനൂര്‍, 
ഗ്രുപ്പ്‌ സോംഗ്‌: ജോഷ്‌ന ജോണ്‍സണ്‍, മെറിന്‍ 
അച്ചാമ്മ കോശി, അന്‍കുഷ്‌ അനി തോമസ്‌, 
സെന്റ്‌ ഏലിയാസ്‌, ബുധനൂര്‍ രണ്ടാംസ്ഥാനം 
വേദവാക്യം: അനീഷ്‌ വി. തോമസ്‌, സെന്റ്‌ 
ഇഗ്നേഷ്യസ്‌ ചെങ്ങന്നൂര്‍ രണ്ടാംസ്ഥാനം. 
സീനിയര്‍ പ്രസംഗം: ഷാരോണ്‍ ടോം തോമസ്‌ 


ഡിസംബര്‍ 2015 


രണ്ടാംസ്ഥാനം - സെന്റ്‌ ആന്‍ഡ്രൂസ്‌, പുത്തന്‍കാവ്‌ 

വേദവാക്യം: ലിനി ചെറിയാന്‍, എം.ജി.എം. 
തോട്ടപ്പുഴ ഒന്നാംസ്ഥാനം 

പൊതുവിജ്ഞാനം: ലിനിചെറിയാന്‍, എം.ജി. 
എം. തോട്ടപ്പുഴ, ഒന്നാംസ്ഥാനം 

ഹയര്‍ സെക്കന്‍ഡറി ഉപന്യാസം: വേദ 
വാക്യം: ജിഷാ ബാബു, സെന്റ്‌ ജോര്‍ജ്‌, അറ 
ത്തില്‍ രണ്ടാം സ്ഥാനം 

പൊതുവിജ്ഞാനം: വേദവാക്യം: ജിഷാബാ 
ബു, സെന്റ്‌ ജോര്‍ജ്‌, അറത്തില്‍ രണ്ടാംസ്ഥാനം 

ഓഈഗേന്‍ ബാവാ പ്രസംഗമത്സരം: നവ്യാ 
ബീനാ മാത്യു, സെന്റ്‌ ജോര്‍ജ്‌, അറത്തില്‍ രണ്ടാം 
സ്ഥാനം 
മത്സരപരീക്ഷ 

ഡിസംബര്‍ 26-ാം തീയതി ശനിയാഴ്ച മത്സര 
പരീക്ഷ ഇന്‍സ്‌പെക്ടര്‍മാര്‍ നിശ്ചയിക്കുന്ന 
ഡിസ്ട്രിക്ട്‌ സെന്ററുകളില്‍ വച്ച്‌ നടത്തപ്പെടുന്ന 
താണ്‌. കഴിഞ്ഞവര്‍ഷത്തെപ്പോലെ കേന്ദ്രത്തില്‍ 
നിന്നും നിരീക്ഷകരെ അയക്കുന്നതാണ്‌. 80% 
യൂണിറ്റ്‌ തലത്തില്‍ മാര്‍ക്ക്‌ വാങ്ങിയ എല്ലാ 
വിദ്യാര്‍ത്ഥികള്‍ക്കും മത്സരപരീക്ഷയില്‍ പങ്കെടു 
ക്കാം. 
അദ്ധ്യാപക പരിശീലനം 

പുതുവര്‍ഷക്ടാസുകള്‍ക്ക്‌ മുന്നോടിയായി ഈ 
വര്‍ഷം 2015 ഡിസംബര്‍ 22-ാം തീയതി ചൊവ്വാഴ്ച 
പുത്തന്‍കാവ്‌ മെട്രോപോലീത്തന്‍ ഹയര്‍സെ 
ക്കന്‍ഡറി സ്‌കൂളില്‍ വച്ച്‌ അദ്ധ്യാപകരും ക്ലാസ്സില്‍ 
പങ്കെടുത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കരസ്ഥമാക്കേണ്ടതാണ്‌. 
പങ്കെടുക്കുന്ന അദ്ധ്യാപകരുടെ ലിസ്റ്റ്‌ ഡിസംബര്‍ 
16-ഠം തീയതിക്കു മുമ്പായി അതാതു ഡിസ്ട്രിക്ട്‌ 
ഇന്‍സ്‌്പെക്ടേഴ്‌സിനെ ഏല്പിക്കുവാന്‍ ശ്രദ്ധിക്കേ 
ണ്ടതാണ്‌. 
സ്റ്റുഡന്റ്‌ കോച്ചിംഗ്‌ ക്ലാസ്സ്‌ 

മത്സരപരീക്ഷയില്‍ പങ്കെടുക്കുന്ന വിദ്യാര്‍ത്ഥി 
കള്‍ക്കായി മുന്‍വര്‍ഷങ്ങളിലെപ്പോലെ ഭദ്രാസന 
തലത്തില്‍ കോച്ചിംഗ്‌ ക്ലാസ്‌ ഡിസംബര്‍ 19-0൦ 
തീയതി നടത്തപ്പെടുന്നതാണ്‌. ബഥേല്‍ അരമന 
യില്‍ വച്ച്‌ നടത്തപ്പെടുന്ന ക്ലാസുകളില്‍ വിദ്യാര്‍ത്ഥി 
കളെ പങ്കെടുപ്പിക്കുവാന്‍ അദ്ധ്യാപകര്‍ ശ്രദ്ധിക്കേ 
ണ്ടതാണ്‌. ഈ വര്‍ഷം 10,12 ക്ലാസുകളിലെ 
വിദ്യാര്‍ത്ഥികള്‍ക്കുമാധ്രമായിരിക്കും. കോച്ചിംഗ്‌ 
ക്ലാസ്സ്‌ നടത്തുക. എല്ലാവര്‍ക്കും ക്രിസ്തുമസ്‌ 
ആശംസകള്‍ നേരുന്നു. 

കൌണ്‍സിലിനുവേണ്ടി 
വര്‍ഗ്ഗീസ്‌ ജി. കാവുംപുറം 
ഡയറക്ടര്‍ 


www bethelpatrika.org | 31 | 


സണ്‍ഡേസ്കൂള്‍ സഹപാഠ്യമ 
ത്സരം സെന്‍ട്രല്‍ സോണ്‍ മത്സര 
ങ്ങളില്‍ ഹയര്‍സെക്കന്‍ഡറി വിഭാ 
ഗത്തില്‍ പൊതുവിജ്ഞാനത്തിന്‌ 
ഒന്നാംസ്ഥാനവും ഉപന്യാസത്തിന്‌ 
ഒന്നാം സ്ഥാനവും വേദവാക്യ 
ത്തിന്‌ രണ്ടാംസ്ഥാനവും നേടിയ ജിഷ ബാബു 
അറത്തില്‍ സെന്റ്‌ ജോര്‍ജ്‌ മഹായിടവകയിലെ 
സണ്‍ഡേ സ്‌കൂള്‍ 12-0൦ ക്ലാസ്സ്‌ വിദ്യാര്‍ത്ഥിയാണ്‌. 


ജൂനിയര്‍ വേദവാക്യത്തിന്‌ 
ഒന്നാം സ്ഥാനം ലഭിച്ച അനീഷ്‌ 
വി. തോമസ്‌ പൂവണ്ണേത്ത്‌ സുനില്‍ 
തോമസിന്റെയും ജിലു പോളി 
ന്റെയും മകന്‍ ചെങ്ങന്നൂര്‍ സെന്റ്‌ 


ഇഗ്നേഷ്യന്‌ ഓര്‍ത്ത ഡോക്സ്‌ 
കത്തീരഡല്‍ സണ്‍ഡേസ്കൂള്‍ വിദ്യാര്‍ത്ഥി. 


സീനിയര്‍ വിഭാഗം പൊതുവി 
ജ്ഞാന മത്സരത്തിനും വേദവാക്യ 
മത്സരത്തിനും 1-൦ സ്ഥാനം കര 
സ്ഥമാക്കിയ കുമാരി ലിനി ചെറി 
യാനും സബ്‌ ജൂനിയര്‍ വിഭാഗം 
പ്രസംഗ മത്സരത്തില്‍ 1-ാം സ്ഥാനം 
കരസ്ഥമാക്കിയ കുമാരി അനീറ്റ 
എല്‍സ വറുഗീസും. തോട്ടപ്പുഴ 
എം. ജി. എം. സണ്‍ഡേസ്കൂള്‍ 
വിദ്യാര്‍ത്ഥികളാണ്‌. 
സീനിയര്‍ വിഭാഗം പ്രസംഗമത്സര , 
ത്തില്‍ രണ്ടാം സ്ഥാനം നേടി 
ശാരോണ്‍ റ്റോം തോമസ്‌ പാണ്ട 
നാട്‌ സെന്റ്‌ മേരീസ്‌ ഇടവക 
വികാരി ഫാ. കെ.ഒ. തോമസിന്റെയും 
പുത്തന്‍കാവ്‌ എം.എച്ച്‌.എസ്‌. എസ്‌. 
ടീച്ചര്‍ മറിയാമ്മ പി. തോമസിന്റെ 
മകനും പുത്തന്‍കാവ്‌ സെന്റ്‌ ആന്‍(ഡൂുസ്‌ 
സണ്‍ഡേസ്കൂള്‍ വിദ്യാര്‍ത്ഥിയും കൊഴുവല്ലൂര്‍ 
സെന്റ്‌ ജോര്‍ജ്‌ സീനിയര്‍ സെക്കന്‍ഡറി സ്‌കൂള്‍ 
വിദ്യാര്‍ത്ഥിയുമാണ്‌. 








പത്തനാപുരം മാണ്ട്‌ താബോര്‍ ട്രെയിനിംഗ്‌ 
കോളജില്‍ വച്ച്‌ നടന്ന തോമ്മാ ദീവന്നാസ്യോസ്‌ 
മെമ്മോറിയല്‍ അഖിലമലങ്കര കലാസാഹിത്യ 
മല്‍സരങ്ങളില്‍ സീനിയര്‍ വിഭാഗം പ്രസംഗത്തില്‍ 











ഡിസംബര്‍ 2015 






ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ 
നവീന്‍ പ്രിന്‍സ്‌ തോമസ്‌ എം.ജി. 
എം. ബഥേല്‍ സണ്ടേസ്കൂള്‍ 
അംഗവും കരിങ്ങാട്ടില്‍ പ്രിന്‍സ്‌ 
ജോണിന്റെയും ബിജി പ്രിന്‍സി 
ന്റെയും മകനുമാണ്‌. 





സൌത്ത്‌ സെന്(രരല്‍ സോണ്‍ 
ഹയര്‍സെക്കന്‍ഡറി വിഭാഗം 
പസംഗ മത്സരത്തില്‍ രണ്ടാം 
സ്ഥാനം ലഭിച്ച നവ്യാ ബീനാ 
മാത്യു. പന്തളം അറത്തില്‍ സെന്റ്‌ . 
ജോര്‍ജ്ജ്‌ മഹാ ഇടവക അംഗമാ 
ണ്‌. അടൂര്‍ പോളിടെക്നിക്‌ 
കോളേജ്‌ അദ്ധ്യാപകന്‍ വര്‍ഗീസ്‌ മാത്യുവിന്റെയും 
തുമ്പമണ്‍ എം. ജി. യു. പി. സ്കൂള്‍ ഹെഡ്മിസ്ട്രസ്‌ 
ബീനാ കെ. തോമസിന്റെയും മകളാണ്‌. 


ene hii 


സൌത്ത്‌ സെ൯ന്‍്രല്‍ സോണ്‍ 
ജൂനിയര്‍ സിംഗിള്‍ സോംഗില്‍ 
രണ്ടാം സ്ഥാനം ലഭിച്ച അങ്കുഷ്‌ 
അനു തോമസ്‌. ബുധനൂര്‍ സെന്റ്‌ 
ഏലിയാസ്‌ ഇടവകാംഗം മാമ്പ 
ള്ളില്‍ ശ്രീ. അനിയന്‍ തോമസി 


ന്റെയും ജോയ്സ്‌ അനിയന്റെയും മകനാണ്‌. 








2013ല്‍ തൊടുപുഴയില്‍ നടന്ന 
കേരള ഫെന്‍സിങ്ങ്‌ ചാമ്പ്യന്‍ഷി 
പ്പില്‍ മൂന്നാംസ്ഥാനവും 2014ല്‍ 
ചങ്ങനാശ്ശേരിയില്‍ വച്ച്‌ നടന്ന എം. 
ജി. യൂണിവേഴ്സിറ്റി ഫെന്‍സിങ്ങ്‌ 
ചാമ്പ്യന്‍ഷിപ്പില്‍ 2-ാം സ്ഥാനവും 


we 

2015-ല്‍ തിരുവനന്തപുരത്ത്‌ വച്ച്‌ നടന്ന 
ഫെന്‍സിങ്ങ്‌ ചാമ്പ്യന്‍ഷിപ്പില്‍ 2-ാംസ്ഥാനവും 2015 
ഒക്ടോബറില്‍ കന്യാകുമാരിയില്‍ വച്ച്‌ നടന്ന നാഷ 
ണല്‍ ഫെന്‍സിങ്ങ്‌ ചാമ്പ്യന്‍ഷിപ്പില്‍ വ്യക്തിഗത 
ഇനത്തിലും, ഗ്രൂപ്പ്‌ ഇനത്തിലും ഗോള്‍ഡ്‌ മെഡല്‍ 
കരസ്ഥമാക്കി. 2016-ല്‍ മലേഷ്യയില്‍ വെച്ച്‌ നട 
ക്കുന്ന ഇന്റര്‍ നാഷണല്‍ ചാമ്പ്യന്‍ഷിപ്പില്‍ പങ്കെ 
ടുക്കുവാന്‍ യോഗ്യതയും നേടിയ തരുണ്‍ എം. 
ജോസഫ്‌. ആറ്റുവ സെന്റ്‌ ബര്‍സനമ ഓര്‍ത്തഡോ 
ക്സ്ഇടവക അംഗം ഐരാണിക്കുടി പാലത്തും 
തലയ്ക്കല്‍ ജോസഫ്‌ സി. മാത്യുവിന്റെയും പി. 
സൂസമ്മയുടെയും മകനാണ്‌. പത്തനംതിട്ട കാതോ 
ലിക്കേറ്റ്‌ കോളേജ്‌ ബികോം മൂന്നാം വര്‍ഷ 
വിദ്യാര്‍ത്ഥി. 


www.bethelpatrika.org | 32 | 


നാല്‌ പതിറ്റാകര്‍ക്കുശേഷം ലി. മാര്‍ത്തോജാ ശീഹഫായുടെ 


ദദുഖ്റോനൊ പെരദുന്നാള്‍ മാന്തളിര്‍ പളളിയില്‍ 





വീതളം മാന്തളിര്‍ സെന്റ്‌ തോമസ്‌ ഓര്‍ത്തഡോക്സ്‌ ദേവാലയം 40 വര്‍ഷങ്ങള്‍ക്കുശേഷം ആദ്യ 
മായി പരിശുദ്ധ മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ ദുഖ്റോനൊ പെരുന്നാള്‍ 2015 ഡിസംബര്‍ മാസം 12-0൦ 
തീയതി മുതല്‍ 21-ാം തീയതി വരെ പ്രഡവും ഭക്തിപുരസ്സരവും കൊണ്ടാടപ്പെടുന്നു. 

1975-ല്‍ ഓര്‍ത്തഡോക്‌സ്‌ - പാത്രിയര്‍ക്കീസ്‌ വിഭാഗങ്ങള്‍ തമ്മിലുള്ള തര്‍ക്കത്തെ തുടര്‍ന്ന്‌ 
ചെങ്ങന്നൂര്‍ ആര്‍. ഡി. ഒ. റിസീവര്‍ കസ്റ്റഡിയിലെടുത്തിരുന്ന ദേവാലയം കഴിഞ്ഞ നാല്‍ പതിറ്റാണ്ട്‌ 
അനേകം കേസുകള്‍ വിവിധ കോടതികളില്‍ നടന്നതിനുശേഷം അവസാനമായി ഓര്‍ത്തഡോക്സ്‌ 
വിഭാഗത്തിന്‌ അനുകൂലമായ വിധിയുണ്ടായി. ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ 1995ലെ വിധി 
യില്‍ മാന്തളിര്‍ പള്ളിയും സ്വത്തുക്കളും പ്രത്യേകം ഉള്‍പ്പെടുത്തിയിട്ടുളളതിനാല്‍ 2015 ഏപ്രില്‍ മാസം 
28-ഠം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ CAL. RP 210/2014 കേസിന്റെ വിധിയുമാണ്‌ ഓര്‍ത്ത 
ഡോക്‌സ്‌ വിഭാഗത്തിന്‌ ദേവാലയം ലഭിക്കുവാന്‍ കാരണം. തുടര്‍ന്ന്‌ 2015 ജൂലൈ 18-ഠം തീയതി മല 
ങ്കര സഭയുടെയും ഭ്രദാസനത്തിന്റെയും സഹായത്തോടെ ഇടവക ഒന്നടങ്കം ഈ ദേവാലയത്തില്‍ 
കയറി വി. കുര്‍ബ്ബാന അര്‍പ്പിച്ചു. 

2015 ഡിസംബര്‍ 12ാം തീയതി വൈകിട്ട്‌ കൊടിമരഘോഷയാത്രയോടെ 40 വര്‍ഷങ്ങള്‍ക്കുശേ 
ഷമുള്ള ഇടവക പെരുന്നാളിന്‌ തുടക്കം കുറിക്കും. ഡിസംബര്‍ 13-ാം തീയതി വി. കുര്‍ബ്ബാനയ്ക്ക്‌ 
ശേഷം കൊടിയേറ്റ്‌,തുടര്‍ന്ന്‌ ഭദ്രാസന യുവജനസംഗമം, ഡിസംബര്‍ 16-ാം തീയതി 10 മണിക്ക്‌ ഭദ്രാ 
സന മാര്‍ത്തമറിയം സമാജം സമ്മേളനം, 17, 18 തീയതികളില്‍ കണ്‍വന്‍ഷന്‍, 19-ാം തീയതി ശനി 
യാഴ്ച വി. കുര്‍ബ്ബാന, തുടര്‍ന്ന്‌ 10.30ന്‌ ഭദ്രാസന ബാലസമാജം സമ്മേളനം, 20-ഠം തീയതി വി. 
കുര്‍ബ്ബാന, 10 മണി മുതല്‍ കുടകുത്തി നേര്‍ച്ച, വൈകിട്ട്‌ 5.30ന്‌ മാന്തുക കുരിശടിയില്‍ നിന്നും ഭക്തി 
നിര്‍ഭരമായ റാസ, 8 മണിക്ക്‌ ദേവാലയത്തില്‍ ശ്ലൈഹീക വാഴ്വ്‌, ആകാശദീപക്കാഴ്ച, വാദ്യമേള 
ഡിസ്‌പ്ലേ, 21-ാഠം തീയതി ആദ്യമായി വി. മൂന്നിന്മേല്‍ കുര്‍ബ്ബാന, അടൂര്‍ കടമ്പനാട്‌ ഭ്രദാസനാധിപന്‍ 
അഭി. സഖറിയാസ്‌ മാര്‍ അപ്രേം തിരുമേനിയുടെ മുഖ്യ കാര്‍മ്മികത്വത്തില്‍. തുടര്‍ന്ന്‌ സാംസ്കാരിക 
സമ്മേളനം, നേര്‍ച്ചവിളമ്പ്‌, വൈകിട്ട്‌ 6 മണിക്ക്‌ പാലാ കമ്മ്യൂണിക്കേഷന്‍സിന്റെ ബൈബിള്‍ ഡ്രാമാ 
സ്കോപ്പ്‌ നാടകം, “അബ്രഹാം.” ഈ പെരുന്നാളിന്റെ ക്രമീകരണങ്ങള്‍ക്ക്‌ വികാരി ഫാ. ജോണ്‍ പി. 
ഉമ്മന്‍ പനകുറ്റിയില്‍, ട്രസ്റ്റി സണ്ണി ജോസഫ്‌, സെക്രട്ടറി വി. എം. ഫിലിപ്പ്‌, ജനറല്‍ കണ്‍വീനര്‍ ബിജു 
പടിഞ്ഞാറെപീടികയില്‍ എന്നിവരുടെ നേതൃത്വത്തില്‍ വിവിധ കമ്മറ്റികള്‍ പ്രവര്‍ത്തിക്കുന്നു. 





പാവനസ്മരണയ്ക്ക്‌ 


ഫാ. പി.ജി. ജോര്‍ജ്‌ 
റിട്ട. ഹെഡ്‌മാസ്റ്റര്‍ 
എം. എല്ല്‌. എസ്‌. പുത്തന്‍കാവ്‌ 





സ്നേഹാദരപുർവ്വം: 
Capt. N.G. Thomas ( Retd.) 


ഡു Nallumalayil, Arattupuzha 








വരിക്കാരാവുക... 
വിശ്വാസത്തിത വളരുക... 





സമകാലീന വിഷയങ്ങള്‍ വേദപുസ്തക വിചിന്തനങ്ങള്‍ 

ഈടുറ്റ ലേഖനങ്ങള്‍ ദ്ദാസന/ഇടവക വാർത്തകള്‍ 

പ്രശസ്തരായ 8ലഖകര്‍ തൊഴിത അവസരങ്ങള്‍ 

വിശ്വാസ പഠനങ്ങള്‍ ആത്മിയ പ്രവ൪ന്തക൪ക്ക്‌ ഒരു ഉത്തമ വഴികാട്ടി 


fa ഗ്പിയപ്പെട്ടവ൪ക്കുടവണ്ടി വരിസംഖ്യ അടച്ച്‌ 
ക്ട [0രു ബലഥത പത്രിക സമ്മാനമായി നക... 


വരിസംഖ്യ പുതുക്ുകുലാന്‍ 
൫ പരുമലഠ൦ ബുക്ക്‌ ഷാപ്പ്‌ ബാങ്ക്വഴി വരിസംഖ്യ പുതുക്കുന്നവര്‍ 
൭ 616൧0) അരമന ഓഫീസ്‌ www.bethelpathrika.org/subscription 
൭ ചെണ്ങന്നൂ൪ കണ്‍വന്‍ഷന്‍ നഗ൪ എന്ന &പജ്‌ സദ൪ശിക്കടുക.. 


BETHEL PATHRIKA. 
P.B. No. 38, Chengannur, Kerala. 689121, Ph. / Fax : +91 479 2451331 
E-mail: bethelpatrika @ gmail.com. website : www.bethelpatrika.org 


കഴിഞ്ഞ 28 വര്‍ഷമായി മുടങ്ങാതെ പ്രസിദ്ധീകരിക്കുന്നു... 


